ചെങ്ങന്നൂര്‍ ഭദ്രാസന മുഖപത്രം 








കൊടും ചൂടില്‍ വെന്തുരുകുകയാണ്‌ നാം 
ഇന്ന്‌. ജലക്ഷാമം മൂലം മനുഷ്യനടക്കമുള്ള 
സമസ്ത ജീവജാലങ്ങളുടെയും ആവാസ വ്യവസ്ഥ 
യ്ക്കുതന്നെ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്നു. 

ആദിയില്‍ യഹോവയായ ദൈവം ഈ പ്രപ 
ഞ്ചത്തെ മുഴുവന്‍ സൃഷ്ടിച്ച്‌ അതിന്റെ അധിപതി 
യായി മനുഷ്യനെ സൃഷ്ടിച്ചാക്കിയപ്പോള്‍ മനുഷ്യ 
നെക്കുറിച്ചുള്ള തന്റെ ഉദ്ദേശ്യം എന്തായിരുന്നു 
വെന്ന്‌ ഉല്പ. 2:15ല്‍ നാം വായിക്കുന്നത്‌ വേലചെ 
യ്യാനും കാപ്പാനും ആക്കി എന്നാണ്‌. എന്നാല്‍ ഈ 
പ്രപഞ്ചത്തെ സൂക്ഷിക്കാനും പരിരക്ഷിക്കാനും 
ചുമതലയുള്ള മനുഷ്യന്‍ അതിനെ തന്റെ സ്വാര്‍ത്ഥ 
തയ്ക്കുവേണ്ടി ചുഷണം ചെയ്തതാണ്‌ ഇന്നു നാം 
നേരിടുന്ന പ്രശ്നത്തിന്റെ മൂലകാരണം. 

ആധുനിക മനുഷ്യന്റെ അമിതമായ സുഖഭോഗ 
തൃഷ്ണ പ്രകൃതിയെയും അതിന്റെ താളക്രമ 
ത്തെയും സാരമായി ബാധിച്ചിരിക്കുന്നു. തലമു 
റയ്ക്കു കരുതിവയ്ക്കേണ്ട ഭൂമിയുടെ വിഭവശേഷി 
ഇന്നുതന്നെ അമിതമായി ഉപയോഗിച്ച്‌, പങ്കുവയ്ക്ക 
പ്പെടേണ്ടവ സ്വാര്‍ത്ഥലാഭത്തനായി ആധുനിക മനു 
ഷ്യന്‍ ഉപഭോഗം ചെയ്യുന്നു. വ്യാവസായിക 
സംസ്കാരം എപ്പോഴും പുതിയ ഉപഭോഗവസ്തു 
ക്കളെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. 

കാടും മലയും പുഴയും കുന്നും കടലും വയലും 
ജീവന്റെ തന്നെ ആധാരമായി നിലനിന്നിരുന്ന 
കാലത്തു നിന്നും ജൈവവൈവിദ്ധ്യങ്ങള്‍ക്കുതന്നെ 
അപകടകരമായ ഒരു കാലത്തേക്ക്‌ നാം മാറിക്കഴി 
ഞ്ഞിരിക്കുന്നു. മനുഷ്യന്‍ ഉണ്ടാക്കിയ തെറ്റായ 
വികസന പ്രവര്‍ത്തനങ്ങളുടെ ഭാഗമായാണ്‌ കാലാ 
വസ്ഥാ വ്യതിയാനം എന്ന പ്രതിഭാസമുണ്ടായത്‌. 
ഭൂമിക്കുമേലുള്ള ഓരോ കടന്നാക്രമണവും ദൂരവ്യാ 
പകമായ പ്രത്യാഘാതങ്ങള്‍ സൃഷ്ടിക്കുന്നതാണ്‌ 
എന്ന വിവേകം മനുഷ്യനു നഷ്ടപ്പെട്ടിരിക്കുന്നു. 
കാലാവസ്ഥാ താളത്തേയും അട്ടിമറിക്കുന്ന വിധ 
ത്തില്‍ മനുഷ്യനിര്‍മ്മിതമായ പ്രവര്‍ത്തനങ്ങള്‍കൊ 
ണ്ടുമാത്രം കാലാവസ്ഥയില്‍ അവതാളമുണ്ടായിരി 
ക്കുന്നു. 

പഞ്ചഭൂതങ്ങള്‍ എന്ന്‌ അറിയപ്പെടുന്ന വായു, 


മനുഷ്യനും (പ്രകൃതി 


വെള്ളം, വെളിച്ചം, മണ്ണ്‌, ആകാശം ഇവ സര്‍വ്ൃച 
രാചരങ്ങളുടെയും പൊതുസമ്പത്താണ്‌. ഇവയാണ്‌ 
ജീവനെ നിലനിര്‍ത്തുന്നത്‌. ഇന്ന്‌ അത്‌ സ്വകാര്യ 
വത്ക്കരിക്കപ്പെട്ടിരിക്കുന്നു. മണ്ണ്‌ - സമഷ്ടി ബന്ധം 
അമൂല്യമണ. മണ്ണിന്റെ ആരോഗ്യവും ഗുണവുമാണ്‌ 
മാനവരാശിയുടെ നിലനില്‍പ്പിനാവശ്യമായ 
അന്നവും ജലവും പോഷകഗുണങ്ങളും ഉണ്ടാകു 
ന്നത്‌. എന്നാല്‍ കീടനാശിനി - വിഷ്രപയോഗങ്ങളും 
മലയിടിക്കലും, അണക്കെട്ടുകള്‍ നിര്‍മ്മിക്കലും 
പ്രകൃതിയുടെ താളക്രമത്തെന്നെ തെറ്റിച്ചിരിക്കുന്നു. 
നമ്മുടെ ഇടയില്‍ കാണുന്ന മിക്ക വികസന മാതൃ 
കകളിലും ജനക്ഷമേത്തേക്കാള്‍ വമ്പന്‍ ശക്തിക 
ളുടെ ലാഭക്കൊതിയും ചൂഷണവും അധിനിവേ 
ശവും കീഴ്പ്പെടുത്തലുമാണ്‌ നാം കാണുന്നത്‌. 

41 നദികളുള്ള ജലസമൃദ്ധിയുടെ നാടാണ്‌ 
നമ്മുടെ കൊച്ചുകേരളം. എന്നാല്‍ ജലാശയങ്ങ 
ളിലെ രാസസാന്നിദ്ധ്യത്തിന്റ തോത്‌ കഴിഞ്ഞ 
അഞ്ച്‌ വര്‍ഷത്തിനിടയില്‍ പല മടങ്ങ്‌ വര്‍ദ്ധിച്ചു. 
ശുദ്ധജലത്തിന്റെ ലഭ്യത ഇന്ന്‌ വളരെ കുറഞ്ഞിരി 
ക്കുന്നു. കായലുകളിലും തോടുകളിലും കീടനാ 
ശിനികളും രാസവളങ്ങളും കലര്‍ന്ന്‌ അപകടകാ 
രികളായി മാറി രാസസങ്കരമായി തീര്‍ന്നിരിക്കുന്നു. 
പത്ത്‌ ഞാറ്റുവേലകള്‍ രാത്രിയും പകലും പിറന്ന 
നാട്ടിലാണ്‌ ഇന്ന്‌ കുടിവെള്ള കച്ചവടം തകൃതി 
യായി നടക്കുന്നത്‌. 75 ലക്ഷം ലിറ്റര്‍ കുപ്പിവെള്ള 
മാണ്‌ കേരളം ഒരു ദിവസം കൂടിച്ചുതീര്‍ക്കുന്നത്‌. 
ഇത്‌ കുപ്പികളില്‍ നിറയ്ക്കാനും വില്‍പ്പനച്ചരക്കാ 
ക്കാനും 142 കമ്പനികളും. 

പരിസ്ഥിതി പുനഃസ്ഥാപനം എന്നത്‌ മിഥ്യ 
യായ ഒരു സ്വപ്ന പദ്ധതി മാത്രമാണ്‌. മനുഷ്യന്റെ 
ലളിതമായ ജീവിതശൈലിയാണ്‌ പരിസ്ഥിതി പ്രതി 
സന്ധികള്‍ക്ക്‌ ഏക പരിഹാരം. നിലനിര്‍ത്തുന്ന 
(Sustainable) മനുഷ്യക്ഷേമത്തെ സൃഷ്ടിക്കാന്‍ കഴി 
യുന്ന വികസന പ്രവര്‍ത്തനങ്ങള്‍ കൊണ്ടുവരിക 
എന്നതാണ്‌ ഇതിന്‌ ഏക പരിഹാരം. പ്രകൃതിയോ 
ടുള്ള ആദരവും സ്നേഹവും കരുതലും സമസ്യ 
ഷ്ടങ്ങളോടുള്ള ബഹുമാനവും ഇന്നത്തെ പരി 
സ്ഥിതി പ്രശ്നങ്ങള്‍ക്കു ഒരു പരിധിവരെ പരിഹാരം 
കണ്ടെത്താന്‍ നമ്മെ സാഹായിക്കും. 


ഫാ. ഏബ്രഹാം കോരി കുന്നുംപുറത്ത്‌ 


www.bethelpatrika.org ] 4 | 


പത്രാധിപസമിതി 


മാനേജിംഗ്‌ എഡിറ്റര്‍ 6 പബ്ലിഷര്‍ 

അഭിവന്ദ്യ തോമസ്‌ മാര്‍ അത്താനാസിയോസ്‌ 

മെത്രാഷോലീത്താ 

ഫോണ്‍: 0479-2453310, 2451331 
ചീഫ്‌ എഡിറ്റര്‍ 

റവ.ഫാ. ഏബ്രഹാം കോരി കുന്നുംപുറത്ത്‌ 

ഫോണ്‍: 0479 - 2450287, 9447431096 

E-mail: frabrahamkoshy@ gmail.com 
എക്സിക്യുട്ടിവ്‌ എഡിറ്റര്‍ 

റവ.ഫാ. വൈ. തോമസ്‌ 

ഫോണ്‍ : 0479 -2453551, 9495351959 
എഡിറ്റര്‍ 

ശ്രീ. സജി പട്ടരുമഠം 

ഫോണ്‍: 9446114346 
അസോസിയേറ്റ്‌ എഡിറ്റര്‍ 

റവ.ഫാ. സുനില്‍ ജോസഫ്‌ ഡാണാംപടിക്കല്‍ 

ഫോണ്‍: 0479- 2454504, 9947429667 
സര്‍ക്കുലേഷന്‍ മാനേജര്‍ 

റവ.ഫാ. തോമസ്‌ വര്‍ഗീസ്‌ കടവില്‍ 

ഫോണ്‍: 0479 - 2457586, 9447776146 
വെബ്‌ അഡ്മിനിസ്‌ട്രേറ്റര്‍ 

ശ്രീ. ബിനു ചാക്കോ 

ഫോണ്‍: 0479 -2311692, 9446697328 

E-mail: binu303@ gmail.com 
അംഗങ്ങള്‍ 

റവ.ഫാ. തോമസ്‌ കൊക്കാഷറമ്പില്‍ 

റവ.ഫാ. തോമസ്‌ വര്‍ഗീസ്‌ അമയില്‍ 

റവ.ഫാ. ഐക്‌ പി. സാം 

റവ.ഫാ. മാത്യു ഏബ്രഹാം 

റവ.ഫാ. ഷിബു വര്‍ഗ്ഗീസ്‌ 

ശ്രീ. ജോസ്‌ പുതുവന 

ശ്രീ. ഷാജന്‍ മാത്യു 

ശ്രീ. എബി അലക്സാണ്ടര്‍ 

പ്രൊഫ. ബിന്‍സി റെജി 


Bethel Pathrika. P.B. No. 38, 
Chengannur, Kerala. 689121 
Ph. / Fax : +91 479 2451331 
E-mail: bethelpatrika@g mail.com 
website : www.bethelpatrika.org 





essen ee 
വിവാഹ നിശ്ചയം എന്ന ആഡംബരം പരിമിതചെടുത്തുക : 
തോമസ്‌ മാര്‍ അത്താനാസിയോസ്‌ മെത്രാഷോലിത്താ : 





കവര്‍സ്റ്റോറി 
X ജീവന്റെ നിലനില്‍ഷും ആദ്ധ്യാത്മികതയും 


ഫാ. ഡോ. കെ. എം. ജോര്‍ര്‍ജ്ജ്‌ i 





i ചരിത്രം i 
i ളള" അനത്തിമഹാളന്‍കാവും ശക്തന്‍ തമ്പുരാനും | 
i ഡോ. എം. കുര്യര്‍ തോമസ്‌ i 





ആരാധനാ വിജ്ഞാനീയം H 
c൫റ ചരിത്രത്തിന്റെ പ്രത്യാശ 
ഫാ. സഖറിയാ പനയ്ക്കാമറ്റം i 

ലേഖനം | 
eA 84ാം സങ്കീര്‍ത്തനം: സീയോൻ സഞ്ചാരിയുടെ....; 


ഡോ. എം. കുര്യാക്കോസ്‌, പുല്ലുവഴി 








അവലോകനം 
നവ്യമായ ഒ. വി.ബി. എസ്‌. i 
ഷേബാ ആന്‍ ജോര്‍ജ്ജ്‌, ഇടനാട്‌ 
ലേഖനം i 


cf മരിച്ചവരോടുള്ള കടമ മറക്കരുത്‌ 
മാത്യുസ്‌ പാണിശ്ശേരില്‍, കുറ്റൂര്‍ 








ിരീക്ഷണം 4 
ത്വം ഭരണസംവിധാനങ്ങള്‍ മെച്ചഷെടുത്തന്നതിനുള്ള... ; 
വര്‍ഗീസ്‌ ജോണ്‍, തോട്ടഷുഴ 


ആനുകാലികം H 
ക സല്‍ഫിക്കും കടിഞ്ഞാണ്‍ വേണ്ടേ? 
ടോംസ്‌ ആന്റണി ൂ 


H മ്പ്‌ വിചാരം i 
ക്വി നോമ്പ്‌: ഒരു ലഘു പഠനം f 
1 
1 








ഫാ. പി. വി. ജോണ്‍ i 








H ഏവന്‍ഗേലിയോന്യ ചിന്തകള്‍ 
i ജീവനുള്ള വചനം i 
i ഫാ. ഡോ. ഫിലിക്‌സ്‌ യോഹന്നാന്‍, തട്ടാ്ശോരില്‍ | 
: തൊഴിലവസരങ്ങള്‍ വിം ; 
' ഹരിതപത്രിക se i 
| ബാലപത്രിക vet | 
: ഭദ്രാസന വാര്‍ത്തകള്‍ CA 
! സണ്ടേസ്‌കൂള്‍ വാര്‍ത്തകള്‍ LA 
: വരിസംഖ്യ പരസ്യ നിരക്കുകള്‍ | 
! 1 വര്‍ഷം ൬130 Cover Back Multy ₹ 6000 ; 
! 2 വര്‍ഷം ₹ 260 Frontinner Multy ₹ 4000 ; 
!5 വര്‍ഷം ₹ 650 Back Inner Multy ¥ 3500 ; 
i Inner BW Half ₹ 1500 ; 
i Favours received ₹ 500 ; 
H Matrimonial ₹ 500 ; 


നി 


ബഥേല്‍ പത്രികയില്‍ പ്രസിദ്ധീകരിക്കുന്ന ലേഖനങ്ങളിലെ ആശയങ്ങള്‍ ലേഖകരുടേത്‌ മാത്രമാണ്‌. 
അത്‌ മാസികയുടെ ഓദ്യോഗിക ആശയമല്ല - എന്ന്‌ പത്രാധിപര്‍ 5 





ഭൂമിയില്‍ പറുദീസാ എന്ന മഹത്തായ സ്വപ്നത്തിന്റെ സാക്ഷാത്ക്കാരമാണ്‌ ഓരോ വിവാ 
ഹവും. ഒരുക്കത്തോടെ, സൂക്ഷ്മതയോടെ, പ്രാര്‍ത്ഥനാപൂര്‍വ്വം നിര്‍വ്വഹിക്കേണ്ട ഈ പവിത്ര 
മായ കര്‍മ്മം ഇന്ന്‌ ആഡംബരത്തിന്റെ തടവറയിലാണ്‌. വിവാഹത്തോടനുബന്ധിച്ച്‌ നടത്ത 
പ്പെടുന്ന യാതൊരു തത്വദീക്ഷയുമില്ലാത്ത പാഴ്ചെലവുകള്‍ ന്രസാണികളുടെ ഇടയില്‍ വല്ലാതെ 
വര്‍ദ്ധിക്കുന്നു എന്നത്‌ പരമാര്‍ത്ഥമാണ്‌. 

ഈയടുത്തകാലത്ത്‌ എന്റെ ഒരു യാത്രാമദ്ധ്യേ വിവാഹ നിശ്ചയത്തിനായി ഓടുന്ന ഒരു 
ടൂറിസ്റ്റ്‌ ബസ്‌ എന്റെ ശ്രദ്ധയില്‍പെട്ടു. വിവാഹത്തിനു മുന്‍പേ മണവാളന്റെയും മണവാട്ടിയു 
ടെയും ഒന്നിച്ചുള്ള ഫോട്ടോകളും പ്രദര്‍ശിപ്പിച്ചാണ്‌ ആ വാഹനം എനിക്ക്‌ മുന്‍പേ കടന്നുപോ 
യത്‌. വിവാഹത്തിനു തൊട്ടടുത്ത നിമിഷത്തിലും മാറിപ്പോകുന്ന വിവാഹത്തെപ്പറ്റി നിരവധി 
തവണ കേട്ട നാം എന്തുകൊണ്ടാണ്‌ ഒരു പാഠവും പഠിക്കാത്തത്‌. ആടും, മാഞ്ചിയവും, തേക്കും, 
ചിട്ടിയും മലയാളികളെ നിരവധി പ്രാവശ്യം ചതിച്ചിട്ടും വീണ്ടും വീണ്ടും പുതിയ രൂപങ്ങളില്‍ 
നാം ചതിക്കപ്പെടുന്നത്‌ ഏതായാലും വിദ്യാഭ്യാസത്തിന്റെ കുറവുകൊണ്ടല്ല, മറിച്ച്‌ അനുഭവ 
ങ്ങളില്‍ നിന്നും നാം ഒന്നും പഠിക്കാത്തതുകൊണ്ടാണ്‌. 

നമ്മുടെ സഭയുടെ വിവാഹ കൂദാശയുടെ വേദശാസ്ത്രം അനുസരിച്ച്‌ വിവാഹ നിശ്ചയം 
ആ ശുശ്രൂഷയുടെ ഭാഗമാണ്‌. വിവാഹ നിശ്ചയം എന്ന പേരില്‍ ഇപ്പോള്‍ നടത്തുന്ന വിവാഹ 
ദിവസത്തെ തോല്‍പ്പിക്കുന്ന ആഘോഷ പരിപാടികള്‍ പണ്ട്‌ ഭവനത്തിലെ തലമൂത്ത ഒന്നോ 
രണ്ടോ ആളുകള്‍ ചേര്‍ന്നെടുക്കുന്ന വിവാഹത്തെപ്പറ്റിയുള്ള പ്രാരംഭ തീരുമാനങ്ങളുടെ പുതിയ 
പതിപ്പാണ്‌. യാതൊരു പ്രസക്തിയുമില്ലാത്ത വിവാഹ നിശ്ചയ ആഡംബരത്തെ നിരുത്സാഹ 
പ്പെടുത്തേണ്ടതാണ്‌. 

വിവാഹത്തിനു മുമ്പ്‌ മളവാളനും മണവാട്ടിയും ഒന്നിച്ച്‌ ഇരിക്കുന്നതും ഫോട്ടോ എടുക്കു 
ന്നതുമൊക്കെ വിവേകമുള്ള മാതാപിതാക്കള്‍ നിരുത്സാഹപ്പെടുത്തേണ്ടതാണ്‌. ഇതുകൊണ്ടാണ്‌ 
വര്‍ഷങ്ങള്‍ക്കു മുന്‍പേ വിവാഹ നിശ്ചയ ശുശ്രൂഷയില്‍ മണവാളനെയും മണവാട്ടിയെയും 
ഒന്നിച്ച്‌ ഇരുത്തരുത്‌ എന്ന്‌ ചെങ്ങന്നൂര്‍ ഭ്രദാസനം തീരുമാനം എടുത്തതും പിന്നീട്‌ അത്‌ സഭ 
യില്‍ മുഴുവന്‍ പ്രാവര്‍ത്തികമാക്കുകയും ചെയ്തത്‌. 

നമ്മുടെ തലമുറയുടെ വിവാഹം സ്ഥിരതയുള്ളതും, വിശ്വസ്തതയുളളതും, ധാര്‍മ്മിക നില 
വാരമുള്ളതും ആക്കുവാന്‍ ആവശ്യമായ ബോധവത്ക്കരണം ആണ്‌ നാം നിര്‍വ്ൃവഹിക്കേണ്ടത്‌. 
അതിനു കഴിയാതെ ആഡംബരത്തിന്റെ രംഗവേദിയായി നമ്മുടെ തലമുറയുടെ വിവാഹവേദി 
കള്‍ മാറ്റപ്പെട്ടാല്‍ ഇനിയും തകര്‍ക്കപ്പെടുന്ന നിരവധി ബന്ധങ്ങളുടെ കണ്ണുനീര്‍ നാം കാണേ 
ണ്ടിവരും. 


തോമസ്‌ മാര്‍ അത്താനാസിയോസ്‌ മെത്രാപ്പോലീത്ത 


www bethelpatrika.org | 6 | 


ഫാ. ഡോ. കെ. എം. ജോര്‍ജ്‌ 


ജീവന്റെ നിലനില്‍പ്പും 
ആദ്ധ്യാത്മികതയും 


ഭൂമിയില്‍ ജീവന്റെ നിലനില്‍പ്പിന്‌ ഏറ്റവും 
വലിയ ഭീഷണി മനുഷ്യരുടെ പ്രവര്‍ത്തനങ്ങളാണ്‌ 
എന്ന തിരിച്ചറിവ്‌ നമുക്ക്‌ ലഭിച്ചിട്ട്‌ അധിക കാലമാ 
യിട്ടില്ല. പരിസ്ഥിതിക്കു സംഭവിക്കുന്ന മാറ്റങ്ങള്‍ 
പലതും മനുഷ്യരുടെ ആധുനിക ജീവി 
തശൈലിയുടെ അനന്തരഫലമാണെന്ന്‌ മനസ്സിലാ 
ക്കാന്‍ പ്രയാസമില്ല. 

എല്ലാത്തരം ജീവന്റെയും ഗര്‍ഭപാത്രമായി കരു 
തപ്പെടുന്ന ഉഷ്ണമേഖലാവനങ്ങള്‍ വെട്ടിത്തെളിച്ച്‌ 
തടി ബിസിനസ്സും റിസോര്‍ട്ടും ടൂറിസവും 
എസ്റ്റേറ്റും നടത്തുന്നത്‌ എങ്ങനെ മഴയേയും മണ്ണി 
നെയും ജലസ്രോതസുകളേയും ജീവജാലങ്ങ 
ളേയും ബാധിക്കുന്നു എന്നറിയാന്‍ നമുക്ക്‌ ദുരെ 
യെങ്ങും പോകേണ്ടതില്ല. ഒരു ഭുഖണ്ഡത്തിന്റെ 
നല്ല പങ്ക നിറഞ്ഞിരുന്ന തെക്കേ അമേരിക്കയിലെ 
ആമസോണ്‍ വനങ്ങള്‍ മുതല്‍ സഹ്യാദ്രിയിലെ ഒരു 
പച്ചക്കുടുമ്പി പോലെ മാത്രം അവശേഷിച്ചിരിക്കുന്ന 
കൊടുംകാടുകള്‍ വരെ പൂര്‍ണ്ണനാശത്തിന്റെ വക്കി 
ലാണ്‌. കാരണം മനുഷ്യന്റെ അത്യാര്‍ത്തി. 

നമ്മുടെ കേരളത്തിലെ നദികളില്‍ വേനല്‍ക്കാ 





ലത്ത്‌ കാണുന്ന വെള്ളം മഞ്ഞുമലകളിൽ നിന്ന്‌ 
മഞ്ഞുരുകി വരുന്നതല്ല. മഴക്കാടുകളില്‍ നിന്ന്‌ റി 
ക്കൂടുന്നതാണ്‌. കാടുകള്‍ നശിക്കുമ്പോള്‍ ഈറ്റുകള്‍ 
വറ്റുന്നു. നദി വരളുന്നു. വര്‍ഷകാലത്ത്‌, ജലപ്രവാ 
ഹത്തിന്റെ വീര്യത്തെ തടഞ്ഞു നിര്‍ത്താന്‍ മര 
ങ്ങളും വേരുകളുമില്ലാത്തതിനാല്‍ വ്യാപകമായി 
മലയിടിച്ചിലും മണ്ണുനീക്കവും സംഭവിക്കുന്നു. ഒരി 
ക്കല്‍ കാടുകള്‍ മൂടിയിരുന്ന ഭൂമി ഈഷരമായിത്തീ 
രുന്നു. വരള്‍ച്ചയും പ്രളയവും മാറിമാറി വന്ന്‌ ജീവി 
കളുടെ ആവാസ വ്യവസ്ഥയെ താറുമാറാക്കുന്നു. 

നമ്മുടെ നഗരങ്ങളില്‍ അനുദിനം പെരുകുന്ന 
മോട്ടോര്‍ വാഹനങ്ങള്‍ അത്തരീക്ഷത്തി ലേക്ക്‌ 
തള്ളുന്ന അവശിഷ്ട വാതകങ്ങളില്‍ കാര്‍ബണ്‍ ഡ 
യോക്സൈഡും വിഷവാതകമായ കാര്‍ബണ്‍ 
മോണോക്സൈഡും അടങ്ങിയിരിക്കുന്നു. ശ്വാസ 
കോശ സംബന്ധമായ നിരവധി രോഗങ്ങളും ചില 
തരം ക്യാന്‍സറും സൃഷ്ടിക്കുന്നതില്‍ ഇവയ്ക്കുള്ള 
പങ്ക്‌ വ്യക്തമാണ്‌. അതിലുപരി ചൂടിനെ ആഗിരണം 
ചെയ്യുന്ന വാതകങ്ങള്‍ അത്തരീക്ഷത്തെ ചൂടു പി 
ടിപ്പിച്ച്‌ ഗ്രീന്‍ഹസ്‌ ഇഫക്ട്‌ എന്ന പ്രതിഭാസമു 
ണ്ടാകുന്നു. അതായത്‌ ഭൂമിയുടെ അന്തരീക്ഷത്തെ 
മുഴുവന്‍ തണുപ്പുകാലത്ത്‌ ചെടികള്‍ വളര്‍ത്തുന്ന 
കണ്ണാടിക്കൂടു പോലെയാക്കി (Green House) 
സൂര്യന്റെ ചൂടിനെ പിടിച്ചെടുത്ത്‌ അന്തരീക്ഷ 
ത്തിലെ രഷ്മാവ്‌ വര്‍ദ്ധിപ്പിക്കുന്നു. ഈ ഭൂഗോള 
ത്തില്‍ മുഴുവനായി ഉണ്ടാകുന്ന ഈ പ്രതിഭാസ 
ത്തെയാണ്‌ ആഗോള താപനം (Global Warming) 
എന്നു വിളിക്കുന്നത്‌. നമ്മുടെ കാലാവസ്ഥയില്‍ 
വന്‍മാറ്റങ്ങള്‍ വരുത്താന്‍ ഇതിനു കഴിയും. ഭൂമി 


ഷി 
ee AA 
re tn 
a XY 2 


~~ 


യുടെ ഇരു ധുവങ്ങളിലും ഹിമാലയം 
പോലെയുള്ള അതിപുരാതന പര്‍വൃതങ്ങളിലും 
യുഗങ്ങളായി ഉറഞ്ഞിരിക്കുന്ന മഞ്ഞ്‌ ഉരുകുന്നതു 
മൂലം സമുദ്രജലത്തിന്റെ നിരപ്പ്‌ ഉയരുകയും, തല്‍ഫ 
ലമായി ന്യൂയോര്‍ക്ക്‌, ബോംബെ, ബംഗ്ലാദേശ്‌ തുട 
ങ്ങിയ സമുദ്രനിരപ്പിലുള്ള സ്ഥലങ്ങള്‍ വെള്ളത്തി 
നടിയിലാകാനുള്ള സാദ്ധ്യത നമ്മുടെ കണ്‍മുമ്പി 
ലുണ്ട്‌. 

ആഗോള താപനത്തിന്റെ മുഖ്യകാരണം വിക 
സിത രാജ്യങ്ങളില്‍ മനുഷ്യന്റെ ര്രവര്‍ത്തന 
ങ്ങള്‍ക്ക്‌ ഉപയോഗിക്കുന്ന ഈര്‍ജ്ജവും അതിന്റെ 
ഫലമായി ഉണ്ടാകുന്ന ഉച്ചിഷ്ട വാതകങ്ങളുമാണ്‌. 
ഇതിന്റെ അളവു കുറയ്ക്കാന്‍ രാജ്യങ്ങളെ പ്രേരി 
പ്പിക്കാന്‍ പല അന്താരാഷ്രട സമ്മേളനങ്ങള്‍ 
ഐക്യരാഷ്രര സംഘടനയും മറ്റും നടത്തിയിട്ടും 
ഫലമില്ല. അമേരിക്കയിലെപ്പോലെ ഉര്‍ജ്ജം വിഴു 
ങ്ങുന്ന രാജ്യങ്ങള്‍ താപനം കുറയ്ക്കാനുള്ള കരാ 
റുകളില്‍ ഒപ്പുവെയ്ക്കാന്‍ മടിക്കുന്നു. പരിസ്ഥിതി 
നാശം മൂലം ജീവന്റെ നിലനില്‍പ്പിനുള്ള ഭീഷണി 
കള്‍ നൂറുകണക്കിനാണ്‌. 

ഉല്‍പ്പത്തി പുസ്തകത്തിലെ വിവരണമനുസ 
രിച്ച്‌ മനുഷ്യന്‍ ദൈവം കൊടുത്ത അനുഗ്രഹത്തെ 
മനുഷ്യന്‍ ശാപമാക്കി മാറ്റി എന്നൊരു വിമര്‍ശനം 
പലരും ഉയര്‍ത്തുന്നുണ്ട്‌. 

“നിങ്ങള്‍ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി 
ഭൂമിയില്‍ നിറഞ്ഞു അതിനെ അടക്കി സമുദ്ര 
ത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പറവ 
ജാതിയിന്മേലും സകല ഭൂചരജന്തുവിന്മേലും വാഴു 
വിന്‍ എന്ന്‌ അവരോട്‌ കല്‍പ്പിച്ചു” (ഉല്പ്പത്തി 1:28). 
ഈ കല്പ്പന തെറ്റായി ഉപയോഗിച്ച്‌ മനുഷ്യന്‍ 
ഇതര ജീവജാലങ്ങളേയും പ്രകൃതിയെയും 
ചൂഷണം ചെയ്തു നശിപ്പിച്ചു എന്നാണ്‌ പരാതി. 
യഹൂദ - ക്രൈസ്തവ പാരമ്പര്യത്തില്‍, സൃഷ്ടി 
യുടെ കേന്ദ്രവും മകുടവുമായി കരുതുന്നത്‌ മനുഷ്യ 
നെയാണ്‌. മറ്റു ജീവജാലങ്ങളെ അടിമകളെപ്പോലെ 
കരുതുന്ന പ്രവണത വളര്‍ത്താനാണ്‌ മനുഷ്യന്റെ 
ശ്രമം. സ്വാര്‍ത്ഥ താല്‍പ്പര്യങ്ങള്‍ക്കു വേണ്ടിയും 
സ്വന്തം സുഖത്തിനു വേണ്ടിയും മാത്രം ദൈവ 
ത്തിന്റെ സൃഷ്ടിയെ നിഷ്ക്കരുണം ഉപയോഗിക്കാ 
നുള്ള മനുഷ്യശ്രമങ്ങള്‍ക്ക്‌ മാറ്റം വരുത്തിയില്ലെ 
ങ്കില്‍ ഭൂമിയുടെ വിഭവശേഷി ഇല്ലാതാവുകയും 
ജലവും വായുവും മണ്ണും ആവാസയോഗ്യമല്ലാതാ 
വുകയും ചെയ്യും എന്ന വസ്തുത ഇന്ന്‌ നമുക്ക്‌ 
വ്യക്തമാണ്‌. 


ഒമയ്‌ 2016 


്രകൃതിയുടെ സ്വാഭാവികമായ അവസ്ഥയാണ്‌ 
ജീവന്റെ നിലനില്‍പ്പിന്റെ അനുകൂല സാഹചര്യം. 
ആ അവസ്ഥയെ ഒരളവില്‍ കവിഞ്ഞ്‌ കലക്കിയാൽ 
എല്ലാത്തരം ജീവനും അവയുടെ ആവാസ വ്യവ 
സ്ഥയും (Eco- ൭൫1൮൦൩) കലങ്ങിപ്പോകും. ശുദ്ധ 
ജലം നിറഞ്ഞ ചെറിയൊരു കുളം നമ്മുടെ പറമ്പി 
ലുണ്ടെന്നിരിക്കട്ടെ. കുടിക്കാനും കുളിക്കാനും 
തുണിയലക്കാനും നാം വെള്ളം ഉപയോഗിക്കുന്നു 
എന്നു കരുതുക. തെളിഞ്ഞ വെള്ളമെടുത്താണ്‌ 
നാം ഈ ആവശ്യങ്ങള്‍ നിറവേറ്റുന്നത്‌. എല്ലാ 
സ്വാഭാവിക കുളത്തിന്റെയും അടിയില്‍ ചെളി 
കാണും. ആരെങ്കിലും നിരന്തരമായി ആ ചെളി കല 
ക്കിയാല്‍ നമ്മുടെ ജീവനാവശ്യത്തിനൊന്നും ആ 
വെള്ളം ഉപകരിക്കയില്ല. താമരയും ആമ്പലുകളും 
പായലുകളും മീനുകളും തവളകളും മറ്റു ചില ജല 
ജീവികളുമൊക്കെ ആ കുളത്തില്‍ വളരുന്നു എന്നു 
കരുതുക. അവയോടു ബന്ധപ്പെട്ട്‌ പൊന്‍മാനുകളും 
മറ്റ്‌ പക്ഷികളുമൊക്കെ വന്നെന്നിരിക്കും. ഇതെല്ലാം 
കൂടിച്ചേര്‍ന്ന്‌ ഒരൊന്നാന്തരം ആവാസവ്യവസ്ഥ കു 
ളത്തിനും അതിനു ചുറ്റുമായി രൂപംകൊള്ളുന്നു. 
ഇതൊരു സ്വാഭാവിക പ്രകൃതി വ്യവസ്ഥയാണ്‌. 
മനുഷ്യന്‍ ഇതില്‍ നിന്ന്‌ സ്വന്ത ആവശ്യത്തിന്‌ നല്ല 
വെള്ളം കോരിയെടുക്കാം. പക്ഷേ, മറ്റെല്ലാ ജീവി 
കള്‍ക്കും ചെടികള്‍ക്കും ആ കുളത്തില്‍ അവകാ 
ശമുണ്ടെന്ന്‌ മറക്കരുത്‌. 

പക്ഷേ, മനുഷ്യന്‍, ആ കുളം തന്റെ പറമ്പിലാ 
യതുകൊണ്ട്‌, തന്റെ മാത്രം സ്വന്തമാണെന്ന്‌ കരു 
തിയാല്‍ കുഴപ്പമായി. ആ കുളത്തില്‍ തുണി അല 
ക്കാന്‍ വേണ്ടി ദോഷകരമായ സോപ്പു പതയോ മറ്റു 
രാസവസ്തുക്കളോ കലര്‍ത്തിയാല്‍ അത്‌ ജീവി 
കളെ ബാധിക്കും. സ്വന്തം കുടിവെള്ളം മുട്ടും. ആ 
കുളത്തിലെ വെള്ളമെല്ലാം മനുഷ്യന്റെ സുഖത്തി 
നുവേണ്ടി കൃത്രിമമായ ശീതളപാനീയമുണ്ടാക്കാന്‍ 
പമ്പുചെയ്ത്‌ എടുത്താല്‍ അതും ആവാസ വ്യവ 
സ്ഥയെ ബാധിക്കും. 

ഏതാണ്ടിതുപോലെയാണ്‌ ആഗോള പരി 
സ്ഥിതി വ്യവസ്ഥയും. മനുഷ്യ കേന്ദ്രീകൃതമായ 
ഒരു വ്യവസ്ഥ മാത്രമേ നമുക്കുള്ളുവെങ്കില്‍ ഇനി 
ലോകത്തിനു വലിയ ഭാവിയില്ലെന്നാണ്‌ പല ചിന്ത 
കരും കണക്കു കൂട്ടുന്നത്‌. മറ്റു ജീവികളുമായി 
സ്നേഹപൂര്‍വ്വം കഴിയാനാണ്‌ മനുഷ്യനെ ദൈവം 
നിയോഗിച്ചത്‌. ആദാമിന്റെ അടുത്തുവന്ന്‌ തങ്ങള്‍ക്ക്‌ 
പേരിട്ടു കിട്ടുവാന്‍ നിര്‍ഭയരായി നില്‍ക്കുന്ന പക്ഷി 
മൃഗാദികളെക്കുറിച്ച്‌ ഉല്പ്പത്തി പുസ്തകം സൂചി 


www.bethelpatrika.org ] 8 | 


പ്പിക്കുന്നുണ്ട്‌. ഇത്‌ മനോഹരമായ ഒരു രംഗമാണ്‌. 
ആദാമും ഹവ്വയും അന്ന്‌ വെജിറ്റേറിയന്‍ ആയിരു 
ന്നു. അതുകൊണ്ട്‌ അവര്‍ തങ്ങളെ കൊന്നു തിന്നും 
എന്ന ഭയമൊന്നും അവര്‍ക്കില്ലായിരുന്നു. മനുഷ്യന്റെ 
പാപവും വീഴ്ചയും സംഭവിച്ചതിനുശേഷമാണ്‌ അവ 
൪ “നോണ്‍-വെജിറ്റേറിയന്‍” ഭക്ഷണശൈലിയിലേക്ക്‌ 
നീങ്ങുന്നത്‌ (ഉല്പ്പത്തി 9) അതോടെ മൃഗങ്ങള്‍ക്ക്‌ 
മനുഷ്യനെ “പേടിയും നടുക്കവുമായി” എന്ന്‌ വേദ 
പുസ്തകം രേഖപ്പെടുത്തുന്നു. 

ഈ അവസ്ഥ പടരുകയാണ്‌ ഇപ്പോഴും. പുരോ 
ഗതി, വികസനം, വ്യവസായവല്‍ക്കരണം, ടൂറിസം 
തുടങ്ങിയ ഓമനപ്പേരുകളിലൊക്കെ മനുഷ്യര്‍ നട 
ത്തുന്ന മിക്ക പ്രവര്‍ത്തനങ്ങളും ജീവന്‍ ഭീഷണി 
യായിത്തീരുന്നു. അതുകൊണ്ട്‌ മനുഷ്യന്‍ ഒന്നും 
പ്രവര്‍ത്തിക്കേണ്ട എന്നു പറയാനും സാദ്ധ്യമല്ല 
ല്ലോ. ഭൂമിയില്‍ ജീവനെ പരിപോഷിപ്പിക്കുന്ന 
ആവാസ വ്യവസ്ഥ നിലനിര്‍ത്തണമെങ്കില്‍ ആധു 
നിക മനുഷ്യന്‍ അവരുടെ ജീവിതശൈലി കാര്യ 
മായി മാറ്റേണ്ടിവരും. തങ്ങളുടെ അമിതമായ 
സുഖഭോഗതൃഷ്ണയെ സംയമനം ചെയ്ത്‌ ഭൂമി 
യിലെ വിഭവശേഷിയെ വരുംതലമുറകള്‍ക്കുംകൂടി 
ഉപയോഗിക്കത്തക്കവിധം ഉത്തരവാദിത്വബോധ 
ത്തോടെയുള്ള വികസന (Sustainable develop- 
ment) മാണ്‌ നാം വിഭാവനം ചെയ്യേണ്ടത്‌ എന്ന്‌ 
അറിവുള്ളവര്‍ പറയുന്നു. 

ആത്യന്തികമായി, ഇതൊരു ആത്മിക പ്രശ്ന 
മാണ്‌. മനുഷ്യന്‍ തന്റെ സ്രഷ്ടാവിനോടും സഹ 
ജീവികളോടും സ്നേഹത്തിലും നീതിയിലും ത്യാഗ 
ത്തിലും പങ്കാളിത്തത്തിലും അധിഷ്ഠിതമായ ഒരു 
ബന്ധം നിലനിര്‍ത്തിയെങ്കിലേ ഒരു പുതിയ 
ജീവിതവ്യവസ്ഥ ഉണ്ടാവുകയുള്ളു. ഈ ലോകവും 
അതിന്റെ സമ്പത്തും സുഖവും മാത്രമാണ്‌ മനു 
ഷ്യന്റെ ജീവിതലക്ഷ്യമെന്ന്‌ കരുതിയാല്‍ ഏറ്റം 
വിനാശകരമായ ഭാവിയാണ്‌ നമ്മെ കാത്തിരിക്കുന്ന 
ത്‌. Eco-Spirituality എന്ന പേരിലറിയപ്പെടുന്ന 
ചിന്താധാര പരിസ്ഥിതിയും ആദ്ധ്യാത്മികതയും 
തമ്മിലുള്ള ആഴമായ ബന്ധങ്ങള്‍ പരിശോധിക്കുന്നു. 

ആദ്ധ്യാത്മിക ഗുരുക്കന്മാര്‍ എന്നും ഉപദേശിച്ചി 
ട്ടുള്ള ആത്മനിയന്ത്രണവും കാരുണ്യവും ഭൂതദ 
യവും പരസ്പരസ്നേഹവും ത്യാഗബോധവും 
പുതിയ ലോക്ക്രമത്തിന്‌ ഇന്നും പ്രസക്തമായ 
മൂല്യങ്ങളാണ്‌. ഇന്നത്തെ നമ്മുടെ പാരിസ്ഥിതിക 
പ്രതിസന്ധിയെ അതിജീവിക്കുവാന്‍ മറ്റു മാര്‍ഗ്ഗങ്ങ 


ളൊന്നും ഇല്ല. ടം 





ഒമയ്‌ 2016 


ൊം മാര്‍ത്തോമ്മാ അവാര്‍ഡ്‌ നല്‍കി 
P 





പുത്തന്‍കാവ്‌ സെന്റ്‌ മേരീസ്‌ ഓര്‍ത്ത 
ഡോക്‌സ്‌ കത്തീഡ്രലില്‍ കബറടക്കിയിരിക്കുന്ന 
വലിയ മാര്‍ ദിവന്നാസ്യോസ്‌ (ആറാം 
മാര്‍ത്തോമ്മ) സ്മരണാര്‍ത്ഥം ഏര്‍പ്പെടുത്തിയി 
ട്ടുള്ള മാര്‍ത്തോമ്മാ അവാര്‍ഡ്‌ ഏപ്രിൽ മാസം 18 
-ാം തീയതി തിങ്കളാഴ്ച രാവിലെ 10.30ന്‌ പരിശുദ്ധ 
ബസ്സേലിയോസ്‌ മാര്‍ത്തോമ്മാ പൌലോസ്‌ 
ദ്വിതീയ കാതോലിക്കാ ബാവാ ഉദ്ഘാടനം ചെയ്ത 
പൊതുസമ്മേളനത്തില്‍ പരിശുദ്ധ കാതോലിക്കാ 
ബാവാ തിരുമേനി കണ്ടനാട്‌ വെസ്റ്റ്‌ ഭ്രാസനാധി 
പന്‍ അഭിവന്ദ്യ ഡോ. മാത്യൂസ്‌ മാര്‍ സേവേറി 
യോസ്‌ മെത്രാപ്പോലീത്തായ്ക്ക്‌ നല്‍കി. 








കി 
വി.യുദാശീഹായോടുള്ള പ്രാര്‍ത്ഥന 
മശിഹായുടെ സ്നേഹിതനും വിശ്വസ്ത ദാസ 
നുമായ വി.യൂദാശ്ലീഹായേ രോഗത്താലും ക്ഷീണ 
ത്താലും ഏറ്റവും കഷ്ടപ്പെടുന്ന എനിക്ക്‌ വേണ്ടി 
അപേക്ഷിക്കേണമേ.യാതൊരു സഹായവും ഫല 
സിദ്ധിയില്ലാതെ വരുന്ന സന്ദര്‍ഭത്തില്‍ ഏറ്റവും 
ത്വരിതവും ഗൌരവുമായ സഹായം ചെയ്യുന്നതിന്‌ 
“അങ്ങേയ്ക്ക' വിശേഷവിധിയായി കിട്ടിയിരിക്കുന്ന 
അനുഗ്രഹത്തെ അങ്ങ്‌ ഉപയോഗിക്കേണമെ. 
എന്റെ ആവശ്യങ്ങളിലും അങ്ങയുടെ സഹാ 
യവും അനുഗ്രഹവും ഞാന്‍ അപേക്ഷിക്കുന്നു. 
പ്രാര്‍ത്ഥനയോടെ എര 











he 
ബഥേല്‍ പത്രിക വരിസംഖ്യാ സമാഹരണം 
മെയ്‌ 2016 
ആറ്റുവ മാര്‍ ബര്‍സോമാസ്‌ - 22- 05 - 2016 
വള്ളംകുളം സെന്റ്‌ മേരീസ്‌ - 29 - 05 - 2016 
ജൂണ്‍ 2016 
സെന്റ്‌ ഇനേഷ്യസ്‌, കല്ലുങ്കല്‍ - 05 - 06- 2016 
സെന്റ്‌ജോര്‍ജജ്‌, കല്ലുങ്കല്‍ - 12- 06 - 2016 
സെന്റ്‌മേരീസ്‌, പുത്തന്‍കാവ്‌ - 19- 06 - 2016 
26 - 06 - 2016 


www.bethelpatrika.org | 9 | 


ഡോ. എം. കുര്യന്‍ തോമസ്‌ 


രസകരവും അനന്യദര്‍ശ്യവുമായ ഒരു ചരിത്ര 
മുണ്ട്‌ കുന്നംകുളം തെക്കെ ആങ്ങാടിയിലുള്ള 
അന്തമഹാളന്‍ കാവ്‌ മാര്‍ കുറിയാക്കോസ്‌ സഹദാ 
ചാപ്പലിന്‌. പേരു സൂചിപ്പിക്കുന്നതുപോലെ തന്ന 
ക്ഷ്രേതം പരിവര്‍ത്തനം ചെയ്തതാണ്‌ മാര്‍ 
മത്യാസ്‌ ശ്ലീഹാ പള്ളിയുടെ പടിഞ്ഞാറുവശത്തു 
സ്ഥിതി ചെയ്യുന്ന ഈ ദേവാലയം. ഐതീഹ്യ 
പ്പെരുമകളല്ല ഈ ചാപ്പലിന്റെ ഭൂതകാലം. മറിച്ച്‌ 
വ്യക്തമായ ഒരു രാജകീയ ദാനമാണ്‌. ദാനം 
ചെയ്തതാകട്ടെ നിര്‍ദ്ൃദയ൯, (കുര൯, മതശഭാന്ത൯ 
എന്നിങ്ങനെയൊക്കെയുള്ള വിശേഷണങ്ങള്‍ 
പാശ്ചാത്യാഭിമുഖ്യമുള്ള ചരിത്രകാരന്മാര്‍ ചാര്‍ത്തി 
ക്കൊടുത്ത വലിയ കറുത്ത തമ്പുരാന്‍ എന്ന്‌ 
അറിയപ്പെട്ടിരുന്ന കൊച്ചിയിലെ രാമവര്‍മ്മ ശക്തന്‍ 
തമ്പുരാന്‍ (1751 - 1806). പള്ളിയാക്കി എന്ന ചരിത്രം 
സാക്ഷിക്കുന്ന കേരളത്തിലെ ഏക ക്ഷേത്രമാണ്‌ 
അന്തമഹാളന്‍ കാവ്‌ മാര്‍ കുറിയാക്കോസ്‌ സഹദാ 
ചാപ്പല്‍. 

മതസഹാര്‍ദ്ദത്തിന്റെ ്രതീകമായി പലരും 
ഈ ദാനത്തെ വ്യാഖ്യാനിക്കാറുണ്ട്‌. പക്ഷേ യഥാര്‍ 
ത്ഥത്തില്‍ അദ്ദേഹത്തിന്റെ രാജ്യ വികസന 
തന്ത്രത്തിന്റെ ഭാഗമാണ്‌ അന്തിമഹാളന്‍കാവിന്റെ 
ദാനം. പലരും ആരോപിക്കുന്നതു പോലെ ഒരു 
മത്രഭാന്തന്‍ ഒന്നും ആയിരുന്നില്ല ശക്തന്‍ തമ്പു 
രാൻ. കൊച്ചി രാജ പാരമ്പര്യത്തിനു വിരുദ്ധമായ 
വിശ്വാസസംഹിത പ്രചരിപ്പിക്കാന്‍ ശ്രമിച്ച മാധ്വ 
ആചാര്യനായ സന്യാസിയെ അവര്‍ക്കു നിഷി 
ദ്ധമായ ഭസ്മാഭിഷേകം നടത്തിക്കാന്‍ മടിക്കാത്ത 
വ്യക്തിയാണ്‌ ശക്തന്‍ തമ്പുരാന്‍. അക്കാലത്ത്‌ 
കൊളോണിയല്‍ കൊച്ചിയിലും പരിസരത്തും 
അധിവസിച്ചിരുന്ന ലത്തീന്‍ ക്രിസ്ത്യാനികള്‍ 
കൊച്ചി രാജാവിനെ തരിമ്പും വകവെച്ചിരുന്നില്ല. 
അധിനിവേശ ശക്തികളുടെ നേരിട്ടുള്ള ഭരണത്തി 
ലുള്ള ഈ പ്രദേശത്ത്‌ കൊച്ചി രാജശക്തിക്ക്‌ 
യാതൊരു പ്രസക്തിയും ഉണ്ടായിരുന്നില്ല. അധി 
നിവേശ ശക്തികളുടെ ഉല്‍പ്പന്നമായ ഇവര്‍ തങ്ങ 
ളുടെ സ്വന്തം സംരക്ഷയിലാണ്‌ എന്നായിരുന്നു 
മാറിമാറിവന്ന കൊളോണിയല്‍ ശക്തികളുടെ അവ 
കാശവാദം. ഈ ബലത്തില്‍ ലത്തീന്‍ ക്രിസ്ത്യാ 
നികൾ കൊച്ചി നിയമവാഴ്ചയെ നിരന്തരം ധിക്കരി 
ചുവന്നു. ഇതു വകവെച്ചുകൊടുക്കാന്‍ ശക്തന്‍ 
തമ്പുരാന്‍ തയാറായില്ല. അവര്‍ക്കെതിരെ എടുത്ത 


അന്ിമഹാളന്‍ കാവും 
ശക്തന്‍ തസ്പരാനും 





ശക്തമായ നടപടികളാണ്‌ അദ്ദേഹത്തെ 
ക്രിസ്ത്യന്‍ വിരുദ്ധനും വര്‍ഗ്ഗീയവാദിയുമായി മുദ്ര 
കുത്താന്‍ പാശ്ചാത്യ ശക്തികള്‍ക്ക്‌ അവസരമൊ 
രുക്കിയത്‌. 

ശക്തന്‍ തമ്പുരാന്റെ ഈ ദാനത്തിനു പിന്നിലെ 
ചേതോവികാരം മനസിലാക്കണമെങ്കില്‍ അന്ന 


ത്തെ കൊച്ചിയുടെ രാഷ്ര്രീയ- സാമ്പത്തിക 
സ്ഥിതി മനസിലാക്കണം. പതിനെട്ടാം നൂറ്റാണ്ടിന്റെ 
മദ്ധ്യത്തില്‍ അങ്കമാലി വരെയുള്ള ചെറു 
നാട്ടുരാജ്യങ്ങള്‍ വെട്ടിപ്പിടിച്ച്‌ വേണാട്ടിലെ മാര്‍ത്താ 
ണ്ഡവര്‍മ്മ മഹാരാജാവ്‌ തിരുവിതാംകൂര്‍ 
സ്ഥാപിച്ചു. ചെറുനാടുവാഴികളെ അമര്‍ച്ച ചെ 
യ്തും അവരുടെ ഈടുവെയ്പ്പുകള്‍ പിടിച്ചെടുത്ത്‌ 
പദ്‌ മാനാഭസ്വാമിക്ഷ്രേതത്തില്‍ സൂക്ഷിച്ചും 
അന്തഃഛിദ്രങ്ങള്‍ ഉണ്ടാവില്ല എന്ന്‌ ഉറപ്പു വരുത്തി. 
പക്ഷേ കൊച്ചിയുടെ സ്ഥിതി മറിച്ചായിരുന്നു. 
കൊളോണിയല്‍ കാലത്തിനു മുമ്പുതന്നെ അംഗ 
ബലം കൂടുതലുള്ള കൊച്ചി രാജകുടുംബത്തില്‍ 
ആഭ്യന്തര കലഹങ്ങള്‍ രൂക്ഷമായിരുന്നു. ഇത്‌ 
ആദ്യം സാമൂതിരിയുടേയും പിന്നീട്‌ യൂറോപ്യന്‍ 
അധിനിവേശ ശക്തികളുടേയും ഇടപെടലിനു 
വഴിയൊരുക്കി. നാടുവാഴികള്‍ക്ക്‌ പ്രാമുഖ്യമുണ്ടാ 
യിരുന്ന വളരെ അയഞ്ഞ ഒരു ഭരണ സംവിധാന 
മാണ്‌ അതിനാല്‍ കൊച്ചിയില്‍ നിലവിലുണ്ടായി 


www.bethelpatrika.org ] 10 | 


രുന്നത്‌. നൂറ്റാണ്ടുകളോളം അമുഖരായ രാജാക്ക 
ന്മാര്‍ ഭരിച്ച രാജ്യമാണ്‌ കൊച്ചി. മാര്‍ത്താണ്ഡ 
വര്‍മ്മയുടെ ദയാവായ് പു കൊണ്ടു മാര്രമാണ്‌ 
കൊച്ചി തിരുവിതാംകൂറില്‍ ലയിക്കാതെ പോയത്‌ 
എന്നു ചിലര്‍ രേഖപ്പെടുത്തിയിട്ടുണ്ട്‌. ഈ കുത്ത 
ഴിഞ്ഞ സംവിധാനത്തിലേയ്ക്കാണ്‌ തികച്ചു വ്യത്യ 
സ്ഥനായ ശക്തന്‍ തമ്പുരാന്‍ കടന്നുവരുന്നത്‌. 

അംഗങ്ങള്‍ ഏറെയുണ്ടെങ്കിലും കൊച്ചി 
രാജകുടുംബത്തിന്‌ സ്വത്തും വരുമാനവും 
കമ്മിയായിരുന്നു. അതിനാല്‍ രാജശക്തി ഉറപ്പാ 
ക്കുന്നതോടൊപ്പം രാജ്യത്തിന്റെ സാമ്പത്തിക അടി 
ത്തറ ഉറപ്പാക്കുന്നതിലും അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു. 
വ്യാപാര വികസനമാണ്‌ അതിനുള്ള മാര്‍ഗ്ഗമായി 
അദ്ദേഹം കണ്ടത്‌. തന്നെ വകവെക്കാത്ത ലത്തീന്‍ 
ക്രിസ്ത്യാനികളോടു വെറുപ്പായിരുന്നു എങ്കിലും 
തന്റെ വിശ്വസ്ഥ പ്രജകളായ ന്രസാണിക ളോട്‌ 
ശക്തന്‍ തമ്പുരാന്‍ സാഹാര്‍ദ്ദത്തിലാണ്‌ കഴിഞ്ഞ 
ത്‌. ജാതിവ്യവസ്ഥയിലെ പരമ്പരാഗത വൈ 
ശ്യന്മാരായ ന്രസാണുകളെ വ്യാപാര വികസനത്തി 
നുള്ള മാര്‍ഗ്ഗമായി ആദ്ദേഹം കണ്ടു. കൊരട്ടി, ചാല 
ക്കുടി, തൃപ്പുണിത്തുറ തുടങ്ങിയ സ്ഥലങ്ങളില്‍ 
അങ്ങാടികള്‍ ആരംഭിച്ച്‌ പ്രതിവാര വ്യാപാരം ഉറ 
പ്പുവരുത്താന്‍ അവയുടെ നടത്തിപ്പ്‌ അതത്‌ പള്ളി 
കളെ ഏല്പിച്ചത്‌ സാമ്പത്തിക വികസനം 
മുമ്പില്‍കണ്ടാണ്‌. 

അദ്ദേഹത്തിന്റെ ഇത്തരം വ്യാപാരാഭിവൃദ്ധി 
പ്രവര്‍ത്തനങ്ങളില്‍ ഒന്നാണ്‌ തൃശൂരും തൃശൂര്‍പൂ 
രവും. ഒരു മഹാക്ഷേത്രത്തിന്റെ ആസ്ഥാനമാണ 
ങ്കിലും, വാണിജ്യപരമായി തന്ത്രപ്രധാനമെങ്കിലും 
വികസനം എത്തിനോക്കാത്ത ഒരു സ്ഥലമായി 
രുന്നു തൃശൂര്‍. അവിടം ഒരു വ്യാപാരകേന്ദ്രമാക്കുക 
എന്ന ഉദ്ദേശത്തോടെ വിവിധ സ്ഥലങ്ങളില്‍നിന്ന്‌ 
നസ്രാണികളെ ക്ഷണിച്ചുവരുത്തി വീടും അങ്ങാ 
ടിയും സ്ഥാപിക്കുന്നതിനും പള്ളിവെക്കുന്നതിനും 
ക്ഷ്രേതസങ്കേതത്തിനുള്ളില്‍ത്തന്നെ സന 
ജന്യമായി അദ്ദേഹം സ്ഥലം നല്‍കി പുത്തല്‍പേട്ട 
സ്ഥാപിച്ചു. അതേപോലെ തുണിക്കച്ചവടത്തിന്‌ 
പാണ്ടിപ്പട്ടന്മാര്‍ക്കും പ്രത്യേക സനകര്യം ഏർപ്പെ 
ടുത്തി. തൃശൂരേയ്ക്ക്‌ ജനത്തെ ആകര്‍ഷിക്കുവാന്‍ 
വടക്കുന്നാഥക്ഷേത്രത്തിനു ചുറ്റുമുള്ള തേക്കി 
ന്‍കാട്‌ വെട്ടിത്തെളിച്ച്‌ തൃശൂര്‍പൂരവും ഏര്‍പ്പെടു 
ത്തി. കാടുവെട്ടുന്നതിനു തടസ്സംനിന്ന പാറമേക്കാവ്‌ 
വെളിച്ചപ്പാടിനെ സ്വന്തം ഉടവാളുകൊണ്ട്‌ പിളര്‍ന്നി 
ടുവാനും ശക്തന്‍ തമ്പുരാന്‍ മടിച്ചില്ല. 


മെയ്‌ 2016 


ഈ വ്യപാര വികസന പദ്ധതിയുടെ ഭാഗമാ 
യായി വേണംആര്‍ത്താറ്റ്‌ പള്ളിയിലെ അന്തഃഛിദ്രം 
അവസാനിപ്പിക്കാന്‍ ശക്തന്‍ തമ്പുരാന്‍ 
ഇടപെട്ടതിനെ പരിഗണിക്കാന്‍. ഉച്ചക്കു മുന്പ്‌ 
ഉരിച്ചണം വിളയുന്ന കുന്നംകുളം അങ്ങാടി 
കൊച്ചിയുടെ ഒരു പ്രധാന വാണിജ്യ കേന്ദ്ര 
മായിരുന്നു. ബ്രിട്ടീഷ്‌ മലബാറിന്റെ അതൃത്തിയോട്‌ 
ചെര്‍ന്നു കിടക്കുന്നു എന്നൊരു നേട്ടവും 
അതിനുണ്ടായിരുന്നു. അവിടുത്തെ ന്രസാണികള്‍ 
1663-ല്‍ പറമ്പില്‍ ചാണ്ടിയുടെ ചതി മുതല്‍ 
പിളര്‍ന്ന്‌ രണ്ടു വിഭാഗമായി പള്ളി കൂട്ടു കൈവശ 
ത്തില്‍ ഉപയോഗിച്ചു വന്നിരുന്നു. ടിപ്പുവിന്റെ മല 
ബാര്‍ ആക്രമണകാലത്ത്‌ തീവച്ചു നശിപ്പിക്കപ്പെട്ട 
ആര്‍ത്താറ്റ്‌ പള്ളി വിഭാഗീയത കാരണം പുനര്‍ 
നിര്‍മ്മാണം നടത്താതെ ജീര്‍ണ്ണാവസ്ഥയി 
ലായിരുന്നു. കുന്നങ്കുളം അങ്ങാടിയുടെ പുനര്‍ 
ശാക്തീകരണം ശക്തന്‍ തമ്പുരാന്‍രെ വാണിജ്യ 
താല്പര്യങ്ങള്‍ക്ക്‌ അത്യന്താപേക്ഷിതമായിരുന്നു. 
ഈ സാഹചര്യത്തിലാണ്‌ അദ്ദേഹം നേരിട്ട്‌ 
എഴുന്നള്ളിയിരുന്ന്‌ നറുക്കിട്ട്‌ ഭാഗിച്ച്‌ ആര്‍ത്താറ്റ്‌ 
പള്ളിവഴക്ക്‌ അവസാനിപ്പിച്ചത്‌. അതനുസരിച്ച്‌ 
ആര്‍ത്താറ്റ്‌ പള്ളിയും പാതിസ്വത്തും ന്രസാണി 
കള്‍ക്കും, കുരിശും പാതി സ്വത്തും റോമാ - 
സുറിയാനിക്കാര്‍ക്കും ലഭിച്ചു. 

ഈ എഴുന്നള്ളത്തിനോട്‌ അനുബന്ധിച്ചാണ്‌ 
കുന്നംകുളം അങ്ങാടിയുടെ ഒരു ഭാഗം കൊച്ചി 
പണ്ടാരവകയാക്കിയത്‌. നടുപ്ഛന്ത? എന്ന ഈ ഭാഗം 
അതോടെ കൊച്ചി രാജവംശത്തിന്റെ നേരിട്ടുള്ള 
ഭരണത്തിലായി. പണ്ടാരവക ജന്മം ഭൂമിയിലെ 
നിവാസികള്‍ സ്വാഭാവികമായും നാടുവാഴികള്‍ക്കു 
പകരം കൊച്ചി രാജാവിന്റെ പണ്ടാരവക (പ്രജ 
കളായി. അവര്‍ മുഴുവനും ന്രസാണികളായിരുന്നു. 
പക്ഷേ അവരുടെ പള്ളി അപ്പോഴും മണക്കുളം ജന്മ 
ത്തില്‍ത്തന്നെ തുടര്‍ന്നു. കൊച്ചിയിലെ അയഞ്ഞ 
ഭരണവ്യവസ്ഥയില്‍ - പ്രതേകിച്ചും നികുതി - 
ഈ ഇരട്ടപനരത്വം ഭാവിയില്‍ പ്രശ്‌നങ്ങള്‍ 
സൃഷ്ടിക്കുമെന്നു അദ്ദേഹം മനസിലാക്കി. അത്‌ 
ഒഴിവാക്കാന്‍ ശക്തന്‍ തമ്പുരാന്‍ തെക്കെ അങ്ങാ 
ടിയിലെ അന്തിമഹാളന്‍കാവ്‌ ന്രസാണികള്‍ക്ക്‌ 
ഒരു പള്ളിയാക്കാന്‍ ദാനം ചെയ്തു. രൂപഭേദം വരു 
ത്താതെ അത്‌ അന്തിമഹാളന്‍കാവ്‌ മാര്‍ കുറിയാ 
ക്കോസ്‌ സഹദാ പള്ളി എന്ന പേരില്‍ ഒരു 
ചാപ്പലായി ഇന്നും നിലനില്‍ക്കുന്നു. 


(ശേഷം 31-ാം പേജില്‍) 


www.bethelpatrika.org ] 11 | 


SAM AA 4 


TPT 


ആരാധനാ വിഇഞാനീയം 


ഫാ. സഖറിയാ പനയ്ക്കാമറ്റം 


ചങ്കിട്ടാ൯ ത? നാവുകളെ പരിപാവന റൂഹാ 
സുവിശേഷത്തിലവര്‍ക്ക? നല്‍്വരമതി ബലമ്മകി 
സഭയുടെ സരണിയിലെല്ലാം സ്ഫുടതര ദിപ്ത? പരത്താന്‍ 
വന്നാത്മാവേ ! ഞങ്ങള്‍ക്കരുളുക ദിവ്യജ്ഞാനം” 
(ഹുഭത്തോമമ്മാ-പെന്തിഭക്കോസ്തി) 


വ്രിശുദ്ധാത്മദാനങ്ങളില്‍ അതിശ്രേഷ്ഠമായ 
സ്നേഹത്തില്‍ നിന്നുണ്ടാകുന്ന ആത്മഫലത്തെ 
സ്വന്തമാക്കേണ്ടത്‌ ഓരോ ദൈവവിശ്വാസിയുടെയും 
കര്‍ത്തവ്യമാകുന്നു. ഒരു വൃക്ഷത്തെ അതിന്റെ 
ഫലം കൊണ്ട്‌ തിരിച്ചറിയാം എന്നതുപോലെ 
ക്രിസ്തുവില്‍ വസിക്കുന്ന ഒരുവനെ മറ്റുള്ളവരില്‍ 
നിന്നും തിരിച്ചറിയുന്നതിനുള്ള ഫലവും അതുത 
ന്നെ. ഗലാത്യലേഖനം 5:22ല്‍ ഫലങ്ങള്‍ എന്നല്ല 
“ഫലം” എന്നാണ്‌ പറഞ്ഞിരിക്കുന്നത്‌. അതായത്‌ 
ക്രിസ്തു ജീവിതത്തിന്റെ യഥാര്‍ത്ഥ കേന്ദ്രമായി 
ജീവിക്കുവാന്‍ ആഗ്രഹിക്കുന്നവരില്‍ ചില ഗുണ 
ങ്ങള്‍ മാത്രമല്ല, ഗുണങ്ങള്‍ എല്ലാം ഒന്നുചേര്‍ന്ന്‌ 
കാണപ്പെടുകയാണ്‌. 

പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങള്‍ രണ്ടു രീതിയി 







പരിന്രത്തിമ 
പ്രത്യാ 


ലുണ്ട്‌. 1. വിവിധ വരങ്ങള്‍, അപ്പോസ്തോലസ്ഥാ 
നം, പ്രവാചകസ്ഥാനം, ഉപദേശം, ജ്ഞാനം, വീര്യ 
പ്രവൃത്തികള്‍, രോഗശാന്തി, ഭരണം, വിവിധഭാഷ, 
എന്നിവയ്ക്കുളള വരം ആദിയായവ - പരിശുദ്ധാ 
ത്മാവ്‌ വീതിച്ച്‌ കൊടുക്കുന്ന ഇവകള്‍ എല്ലാ 
വര്‍ക്കും ലഭിയ്ക്കുന്നില്ല. 2. ആത്മാവിന്റെ ഫലം, 
അതായത്‌ ജീവിത വിശുദ്ധി അഥവാ ക്രിസ്തുവിന്‌ 
അനുരൂപമായ ജീവിതം ഇത്‌ എല്ലാവരും ഒരു 
പോലെ പ്രാപിക്കേണ്ടതാകുന്നു. ആത്മാവിന്റെ 
ഫലമോ, സ്നേഹം, സന്തോഷം, സമാധാനം, 
ദീര്‍ഘക്ഷമ, ദയ, പരോപകാരം, ജീവിത വിശുദ്ധി, 
സമൃത, ഇന്ദ്രിയജയം, ആദിയായവ എല്ലാവരും 
ഒരുപോലെ പ്രാപിക്കേണ്ടതാകുന്നു. 


ആദ്യവിളവിന്റെ പെരുന്നാള്‍ 
ആദ്യവിളവിന്റെ പെരുന്നാളിനുശേഷം ഏഴ്‌ 
ആഴ്ചകള്‍ വരുന്ന ഞായറാഴ്ചയായിരുന്നു പെന്തി 





ക്കോസ്തിപ്പെരുന്നാള്‍ ആചരിക്കപ്പെട്ടുവന്നിരുന്നത്‌. 
പഴയനിയമ കാലഘട്ടത്തില്‍ വിളവെടുപ്പ്‌ ആരംഭി 
ക്കുമ്പോഴുള്ള പെരുന്നാളാണ്‌ ആദ്യവിളവിന്റെ 
പെരുന്നാള്‍. ധാന്യങ്ങളെല്ലാം അറകളില്‍ ശേഖരി 
ച്ചതിന്‌ ശേഷമുള്ള പെരുന്നാളായി പെന്തി 
ക്കോസ്തിപ്പെരുന്നാളും ആഘോഷിക്കപ്പെട്ടു. ഇവ 
രണ്ടിന്റെയും സാമ്യം പുതിയനിയമത്തിലും കാണു 
ന്നു. ക്രിസ്തു ഉയിര്‍ത്തെഴുന്നേറ്റ ഞായറാഴ്ച 
യാണ്‌ പുതിയ നിയമത്തിലെ ആദ്യവിളവിന്റെ 
പെരുന്നാള്‍ (1 കോരിന്തി 15:20). അതിനെ തുടര്‍ന്ന്‌ 
അമ്പതാംദിവസം ശ്ലീഹന്മാരുടെ മേല്‍ പരിശുദ്ധാ 
ത്മാവ്‌ വരികയും ആ ദിവസം തന്നെ മൂവാ 
യിരത്തില്‍പരം ആളുകള്‍ ക്രിസ്തുവില്‍ വിശ്വസി 
ക്കുവാന്‍ ഇടയാകുകയും ചെയ്തു. 
ന്യായ്രപമാണം ലഭിച്ചതിന്റെ ഓര്‍മ്മ 


സീനായ്‌ മലയില്‍ വച്ച്‌ മോശ മുഖാന്തിരം 
ന്യായ്രപമാണം ലഭിച്ചതിന്റെ ഓര്‍മ്മയും അന്നേദി 
വസം തന്നെ കൊണ്ടാടി വന്നിരുന്നു. ന്യായ്രപ 
മാണം പൂര്‍ണ്ണമായി പാലിച്ച്‌ ജീവിക്കുവാന്‍ അത്‌ 
പ്രാപ്തിയുള്ളതല്ലായിരുന്നു. (എബ്രാ 9:9) എന്നാല്‍ 
പഴയനിയമ ഉടമ്പടിയുടെ സ്ഥാനത്ത്‌ പാപം ചെയ്യാ 
തിരിപ്പാന്‍ പ്രാപ്തിയുള്ള ക്രിസ്തുവിന്റെ ഹൃദയം 
പരിശുദ്ധാത്മാവ്‌ മൂലം ഓരോ വിശ്വാസിയ്ക്കും ലഭി 
ചിരിയ്ക്കുന്നു. ഒരുവന്‍ ക്രിസ്തുവിലായി പുതിയ 
സൃഷ്ടിയാകുവാനുള്ള (2 കൊരിന്തി 5:17) ഹൃദയം 
ലഭിക്കേണ്ടതായ ദിവസം ആയി പെന്തിക്കോസ്തി 
പ്പെരുന്നാള്‍ കണക്കാക്കപ്പെടുന്നു. 
അടിമത്വത്തില്‍ നിന്നുള്ള സ്വാതന്ത്ര്യം 


മിര്സയീമിലെ അടിമത്വത്തില്‍ നിന്നുള്ള 
സ്വാതന്ത്ര്യം ലഭിച്ചതിന്റെ ഓര്‍മ്മയും യഹൂദന്മാര്‍ 
അന്നേദിവസം കൊണ്ടാടിവന്നിരുന്നു. പുതിയനിയമ 
പെന്തിക്കോസ്തിയാകട്ടെ പാപത്തില്‍ നിന്നും, മര 
ണത്തില്‍ നിന്നും, പൈശാചിക പരീക്ഷണങ്ങളില്‍ 
നിന്നുള്ള സ്വാതന്ത്ര്യം പ്രദാനം ചെയ്യുന്ന പെരുന്നാ 
ളുകളുമാകുന്നു.പരിശുദ്ധാത്മാവിനെ അനുസരിച്ച്‌ 
ജീവിക്കുന്നവനത്രെ സാക്ഷാല്‍ സ്വതന്ത്രന്‍. (ഗലാ 
ത്യര്‍ 5-ാം അദ്ധ്യായം) വിശുദ്ധ മാമോദീസാമൂലം 
ലഭിച്ചിരിയ്ക്കുന്ന പരിശുദ്ധാത്മ ദാനത്തെ നാം 
പുതുതാക്കുകയും പാപത്തില്‍ നിന്നുള്ള 
സാക്ഷാല്‍ സ്വാതന്ത്രത്തിലേക്ക്‌ നിരന്തരമായി 
വളര്‍ന്ന്‌ ക്രിസ്തുവിനോട്‌ ചേര്‍ന്ന്‌ ജീവിക്കുവാന്‍ 
പുതിയ പെന്തിക്കോസ്തിപ്പെരുന്നാള്‍ ആഹ്വാനം 
ചെയ്യുകയുമാണ്‌. 


മെയ്‌ 2016 


പുതിയ ജറുശലേം - പ്രത്യാശയുടെ പ്രതീകം 


വിശുദ്ധ യോഹന്നാന്‍ കാണുന്ന വിശുദ്ധ നഗരം 
പ്രത്യാശയുടെ പ്രതീകമാകുന്ന പുതിയ ജറുശലേം 
അത്രെ. അണിയിച്ചൊരുക്കിയ മണവാട്ടിയെപ്പോലെ 
പുതിയനഗരം വിശുദ്ധ യോഹന്നാന്റെ വെളിപാടില്‍ 
പ്രതൃക്ഷമാകുന്നു. സൂര്യകാന്തവും, ശ്യാമളവൈ 
ഡൂര്യവും, മരതകവും, ഗോമേതകവും, മാണിക്യ 
വും, ചന്ദ്രകാന്തവും, പത്മരാഗവും, പവിഴവും, നീല 
വും, പുഷ്യരാഗവും മണവാട്ടിയില്‍ പ്രശോഭിക്കു 
ന്നു. ആ നഗരത്തില്‍ സൂര്യന്റെയോ ചന്ദ്രന്റെയോ 
ആവശ്യമില്ല. ദൈവമഹത്വമായിരുന്നു പ്രകാശം. 
രാത്രിയില്ലായിരുന്നു, മരണവും ഇല്ലായിരുന്നു. സുന്ദ 
രമായ ഇന്ദ്രനീലരത്നം പോലെ പുതിയ ജറുശലേം 
തിളങ്ങിയപ്പോള്‍ സിംഹാസനത്തില്‍ നിന്നും കേട്ട 
ശബ്ദമാണ്‌ “ഇതാ ദൈവത്തിന്റെ നിവാസം മനു 
ഷ്യരുടെ കൂടെ”. ദൈവം അവരുടെ കണ്ണുനീര്‍ മുഴു 
വനും തുടച്ചുമാറ്റും. വിശുദ്ധ നഗരത്തില്‍ വിലാ 
പവും വേദനയും ഉണ്ടായിരിക്കുകയില്ല. എല്ലാം 
പുതുക്കുന്നു എന്ന വാക്കുകള്‍ സിംഹാസനത്തില്‍ 
നിന്നും നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നു. ക്രിസ്തു 
വില്‍ സ്വാതന്ത്ര്യം ്രഖ്യാപിക്കുന്ന ലോകത്തെക്കു 
റിച്ചുള്ള പ്രതീക്ഷയാണത്‌. പുതിയ നഗരം ഭൂമി 
യിലെ എല്ലാ ഗോത്രങ്ങളുടെയും ആഗ്രഹത്തിന്റെ 
ഒളിമങ്ങാത്ത അവകാശമാണ്‌. പ്രതീക്ഷ നശിച്ചവന്‍ 
മരിച്ചവനാണെന്ന്‌ യെശയ്യാ പ്രവാചകന്‍ (38:18) 
സാക്ഷിക്കുന്നു. ജീവിക്കുന്നവന്‍ പ്രതീക്ഷിക്കുന്നു. 
പുതിയ ജറുശലേം പ്രതീക്ഷയുടെ വിജയമാണ്‌. 


ദൈവരാജ്യം മരണാനന്തര അവസ്ഥയും നിത്യ 
തയുമായി മാര്തം ബന്ധപ്പെട്ട ഒരു അനുഭവം 
ആണെന്ന്‌ നാം തെറ്റിദ്ധരിച്ചിരിക്കുന്നു. ദൈവരാജ്യ 
ത്തിന്‌ ഭൂമിയുമായി ബന്ധപ്പെട്ട ഒരു ധ്യാനതലമു 
ണ്ട്‌. യെശയ്യാവ്‌ 11-0൦ അദ്ധ്യായം മുഴുവനും യഹോ 
വയുടെ ആത്മാവ്‌ അധിവസിച്ചിട്ടുളള മനുഷ്യര്‍ 
ജീവിക്കുന്ന കാലഘട്ടത്തിന്റെ വര്‍ണ്ണനയാണ്‌. 
“ചെന്നായും ആട്ടിന്‍കുട്ടിയും ഒന്നിച്ചുവസിക്കും.... 
വിശുദ്ധ നഗരത്തില്‍ ആരും ദ്രോഹമോ നാശമോ 
ചെയ്യുകയില്ല” ദൈവഹിതം സംജാതമാകുമ്പോള്‍ 
നിത്യതയില്‍ അനുഭവിക്കേണ്ടതായ ദൈവരാജ്യ 
ത്തിന്റെ മുന്‍ അനുഭവം യാഥാര്‍ത്ഥ്യമായിത്തീരു 
ന്നു. 

ക്രിസ്തുവിന്റെ പുനരുത്ഥാനം പുതിയ ലോക 
ത്തിന്റെ ചിഹ്നമാണ്‌. പെന്തിക്കോസ്തിയിലെ 
ആത്മാവിന്റെ ആവാസം സ്വാതന്ത്ര്യത്തിലേക്കുള്ള 
പ്രവേശനവും. കം 


www.bethelpatrika.org | 13 | 





ലേഖനം 


ഡോ. എം കുര്യാക്കോസ്‌, rere 


ദൈവത്തില്‍ പരിപൂര്‍ണ്ണമായി ആശ്രയിച്ചു 
കൊണ്ട്‌ പ്രതിബന്ധങ്ങളെ അഭിമുഖീകരിക്കു 
വാനും അത്യുന്നതന്റെ തിരുനിവാസ സന്നിധിയില്‍ 
അഭയം പ്രാപിച്ച്‌ സന്തോഷം കണ്ടെത്തുവാനും 
നമുക്ക്‌ പ്രചോദനം നല്‍കുന്ന അതിമനോഹരമായ 
ഒരു സീയോന്‍ ഗീതമാണ്‌ 84-ഠം സങ്കീര്‍ത്തനം. 
ഗത്യരാഗത്തില്‍ കോരഹ്‌ പുത്രന്മാര്‍ പാടുന്ന മധുര 
സംഗീതം. സീയോന്‍ സഞ്ചാരികളുടെ തീര്‍ത്ഥയാ 
്രാസംഘഗാനം.. ഭക്തിയും സന്തോഷവും 
നിറഞ്ഞ ഹൃദയകോണുകളില്‍ നിന്ന്‌ ഉതിര്‍ന്ന്‌ 
വീഴുന്ന പ്രത്യാശാ ചരണങ്ങള്‍.. ദൈവസന്നിധിയെ 
ലാക്കാക്കി മുന്നോട്ടോടുന്ന വിശ്വാസിക്ക്‌ ആത്മ 
നിര്‍വൃതിയുടെ ആനന്ദധാര.. സമാധാനത്തിന്റേയും 
സംപ്രീതിയുടെയും സ്നേഹപല്ലവികള്‍... 

ആകെ മൂന്ന്‌ സങ്കീര്‍ത്തനങ്ങളാണ്‌ ഗത്യരാഗ 
ത്തില്‍ എഴുതപ്പെട്ടിട്ടുള്ളത്‌. 8,81,84 എന്നിവ യഥാ 
ക്രമം ദാവീദ്‌, ആസാഫ്‌, കോരഹ്പുത്രന്മാര്‍ എന്നി 
വരാണ്‌ രചിച്ചതും അല്ലെങ്കില്‍ ആലപിച്ചതും. 
പന്ന എന്ന എബ്രായപദത്തില്‍ നിന്നുമാണ്‌ 
ഗത്യരാഗത്തിന്റെ ഉത്ഭവം. “ഗിറ്റിത്‌” എന്ന പദ 
ത്തിന്റെ അര്‍ത്ഥം മുന്തിരിച്ചക്ക്‌ എന്നാണ്‌. കനാന്‍ 
ദേശത്ത്‌ മുന്തിരി വിളവെടുപ്പ്‌ സന്തോഷത്തിന്റെ 
സമയമാണ്‌. മുന്തിരിക്കുലകള്‍ ചക്കിലിട്ട്‌ കാലു 
കള്‍കൊണ്ട്‌ മാറി മാറി ചവിട്ടുമ്പോള്‍ നൃത്ത 
ത്തിന്റെ പ്രതീതി ഉണ്ടാകും. അപ്പോള്‍ അവര്‍ 
പാടുന്ന സ്തോത്രഗാനത്തിന്റെ രാഗമാണ്‌ ഗത്യരാ 
ഗമെന്ന്‌ ചില പണ്ഡിതന്മാര്‍ അഭിപ്രായപ്പെടുന്നു. 
നമ്മുടെ നാട്ടില്‍ത്തന്നെ ഞാറുനടു മ്പോഴും 
കൊയ്ത്തിന്റെ സമയത്തും പാടത്ത്‌ പണിയെടുക്കു 
ന്നവര്‍ ചില പ്രത്യേക താളത്തിലുള്ള ശീലുകള്‍ 
പാടാറുണ്ടല്ലോ. അങ്ങിനെയുള്ള നാടന്‍ പാട്ടുക 


A ഇ സീയോന്‍സഞ്ചാരിയുടെ 
AN 
പ്രത്യാശാഗീതം 


ളുടെ രീതി പോലെ പലസ്തീന്‍ നാട്ടിലെ മുന്തിരി 
വിളവെടുപ്പിന്റെ കാലത്ത്‌ പാടുന്ന ചില പാട്ടുക 
ളുടെ രാഗമായിരിക്കാം എന്ന്‌ അവര്‍ അഭിപ്രായപ്പെ 
ടുന്നു. വേറൊരു വിഭാഗം വേദശാസ്ത്രജ്ഞന്‍മാര്‍ 
തികച്ചും വിഭിന്നമായ വിശദീകരണമാണ്‌ നല്‍കു 
ന്നത്‌. ഗത്ത്‌” എന്ന പേരില്‍ ഫെലിസ്ത്യരുടെ ഒരു 
പട്ടണമുണ്ടായിരുന്നു. (1 ശമു. 27, 28 അദ്ധ്യായ 
ങ്ങള്‍) അവിടെ വച്ച്‌ ഫെലിസ്ത്യർ ദാവീദിനെ തട 
വിലാക്കി. 56-ാം സങ്കീര്‍ത്തനം ദാവീദ്‌ ഫെലി 
സ്തൃരുടെ തടവില്‍ വച്ച്‌ എഴുതിയതാണല്ല്ലൊ. 
ഫെലിസ്ത്യർ തങ്ങളുടെ ദേവനെ ആരാധിക്കുന്ന 
സങ്കീര്‍ത്തനങ്ങള്‍ ദാവീദ്‌ കേട്ടിരുന്നു. തന്റെ 
യഹോവയായ ദൈവത്തെ ആരാധിക്കുവാനും 
സ്തുതിക്കുവാനും ഗത്യരുടെ രാഗം ദാവീദ്‌ ഉപയോ 
ഗിച്ചു എന്നും അങ്ങനെയാണ്‌ 8-ാം സങ്കീര്‍ത്തനം 
രചിച്ചതെന്നും അവര്‍ അഭിപ്രായപ്പെടുന്നു. ആ 
രാഗം ഏറെ മാധുര്യമുള്ളതായി തോന്നിയ 
ആസാഫും കോരഹ്‌ പുത്രന്മാരും അതേ രീതി 
അനുകരിച്ചു എന്നും അവര്‍ പറയുന്നു. എന്താ 
യാലും സന്തോഷവും ഭക്തിയും പ്രത്യാശയും 
ഒന്നുപോല സമഞ്ജമായി സമ്മേളിക്കുന്ന ഒരതു 
ല്യരാഗമാണ്‌ ഗത്യരാഗം. മൂന്നു സങ്കീര്‍ത്തനങ്ങ 
ളിലും കാണുന്നത്‌ യഹോവയില്‍ പൂര്‍ണ്ണമായി 
ആശ്രയിക്കുന്ന ദൈവഭക്തരെയാണ്‌. സംത്ൃ 
പ്തിയും സന്തോഷവും നിറഞ്ഞു കവിയുന്ന മന 
സ്സുകളും ഹൃദയങ്ങളും അവര്‍ക്കുണ്ട്‌. കൂരിരുള്‍ 
താഴ്വരയില്‍ കൂടി നടന്നാലും അവര്‍ ഒരു 
അനര്‍ത്ഥവും ഭയപ്പെടുകയില്ല. 

84-ഠം സങ്കീര്‍ത്തനം ആലപിക്കുന്ന കോരഹ്‌ 
പുത്രന്മാര്‍ ആരാണെന്ന്‌ പരിശോധിക്കാം. കോര 
ഹിന്റെ പേരില്‍ ആണ്‌ അവര്‍ അറിയപ്പെടുന്നത്‌. 


wwwbethelpatrika.org | 14 | 


ഗോത്രപിതാവായ ലേവിയുടെ പ്രപൌധതന്‍. 
അവന്റെ നേതൃത്വത്തില്‍ ഒരു കൂട്ടം യൂവാക്കള്‍ 
മോശയോടും അഹരോനോടും മത്സരിച്ചു. സമാ 
ഗമനകൂടാരത്തിന്റെ വാതില്‍ക്കല്‍ വച്ച്‌ തന്നെ 
അവര്‍ നശിച്ചുപോയി എന്നു കാണുന്നു. എന്നാല്‍ 
കോരഹിന്റെ മക്കള്‍ ഈ മത്സരത്തില്‍ പങ്കെടു 
ത്തില്ല. (26:11) ഏതുകാലത്തും ഈ സംഭവം മനു 
ഷ്യര്‍ക്ക്‌ ഒരു പാഠമായിരിക്കേണ്ടതാണ്‌. ദൈവ 
ത്തോടും അഭിഷിക്തന്‍മാരോടുമുള്ള മത്സരം നാശ 
ത്തിനും, ദൈവത്തോട്‌ അടുത്തു നില്‍ക്കുന്നത്‌ 
രക്ഷയ്ക്കും കാരണമായിത്തീരും. അപ്പന്റെ അവി 
വേകവും അഹങ്കാരവും മക്കള്‍ അനുകരിച്ചില്ല 
എന്നത്‌ പ്രസ്താവ്യമത്രെ. അതിന്റെ ഫലമായി 
അവരുടെ പിന്‍തലമുറകള്‍ അനുഗ്രഹിക്കപ്പെട്ടു. 
കോരഹിന്റെ പിതാമഹനായിരുന്ന കെഹാത്തിന്റെ 
വംശാവലിയില്‍ നിന്നുള്ളവരാണ്‌ ദേവാലയത്തിലെ 
സംഗീതശുശ്രൂഷക്കാരായി നിയമിക്കപ്പെട്ടത്‌. (1 
ദിന.6:-30) അതുപോലെ കോരഹൃര്‍ എന്നറിയപ്പെ 
ട്ടവരായിരുന്നു ദേവാലയത്തിന്റെ വാതില്‍ 
കാവല്‍ക്കാര്‍ (1 ദിന: 15.5 മുതല്‍ 25 വരെ വായി 
ക്കുക.) ദാവീദും ശാലും ചേര്‍ന്നാണ്‌ അവരെ ഈ 
ജോലിക്ക്‌ നിയമിച്ചാക്കിയത്‌ എന്ന്‌ ദിനവൃത്താന്തം 
9,26 അദ്ധ്യായങ്ങളിലെ വിവരണങ്ങളില്‍ നിന്ന്‌ 
കാണാവുന്നതാണ്‌. സംഗീത ശുശ്രൂഷയിലും 
ദേവാലയത്തിന്റെ വാതില്‍ക്കല്‍ കാവല്‍ നില്‍ക്കു 
ന്നതിലും അവര്‍ ശ്രദ്ധാലുക്കളായിരുന്നു. പിതാ 
ക്കന്മാര്‍ മത്സരികളായിരുന്നുവെങ്കിലും പിന്‍തലമു 
റയിലെ മക്കള്‍ അതേ പേരില്‍ തന്നെ ദൈവത്തെ 
നിത്യം സേവിക്കുന്നവര്‍ ആയിതീര്‍ന്നു. കോരഹ്‌ 
കൂടാരത്തിന്റെ വാതില്‍ക്കല്‍വച്ച്‌ യഹോവയോട്‌ 
മത്സരിക്കുകയും അവിടെ വച്ച്‌ പട്ട്‌ പോകുകയും 
ചെയ്തുവെങ്കില്‍ അവന്റെ തലമുറയിലെ ഒരു കൂട്ടം 
യൂവാക്കള്‍ അതേ വാതില്‍ക്കല്‍ തന്നെയും 
പീന്നീട്‌ ദൈവാലയത്തിന്റെ പ്രവേശന കവാടങ്ങ 
ളിലേയും കാവല്‍ക്കാരായിത്തീര്‍ന്നു എന്നുള്ളത്‌ 
എത്ര ഭാഗ്യകരമായ അവസ്ഥയായിരുവെന്നു ചിന്തി 
ച്ചുനോക്കുക. 84-ാം സങ്കീര്‍ത്തനത്തില്‍ (10).” 
ദുഷ്ടന്‍മാരുടെ കൂടാരത്തില്‍ പാര്‍ക്കുന്നതിനേ 
ക്കാള്‍ ദൈവത്തിന്റെ ആലയത്തില്‍ വാതില്‍ 
കാവല്‍ക്കാരനായിരിക്കുന്നത്‌ എനിക്ക്‌ ഏറെ 
ഇഷ്ടം” എന്ന്‌ കോരഹ്‌ പുത്രന്‍മാര്‍ പാടുന്നതും 
അതുകൊണ്ടായിരിക്കാം. 

കനാന്‍ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിലാണ്‌ 
കോരഹ്‌ പുത്രന്മാര്‍ വസിച്ചിരുന്നത്‌, ദേവാലയ 
ത്തിലെ ആരാധനകള്‍ ക്രമീകരിച്ചതിന്റെ ഭാഗമായി 
കൂറുകള്‍ അനുസരിച്ചാണ്‌ അവര്‍ ജോലി നിര്‍വ 


ഒമയ്‌ 2016 


ഹിച്ചിരുന്നത്‌. ഓരോ സംഘത്തിനും നിശ്ചിതസമ 
യവും വേര്‍തിരിച്ചിരുന്നു. ഇസ്രയേല്‍ ഗോത്രങ്ങ 
ളുടെ ഇടയില്‍ പാര്‍ത്തിരുന്ന അവര്‍ സീയോനി 
ലേക്ക്‌ അതാതുദിവസം വന്നാണ്‌ ജോലി ചെയ്തി 
രുന്നത്‌. ആ യാത്രയെപ്പറ്റിയാണ്‌ 5 മുതല്‍ 8 വരെ 
യുള്ള വാക്യങ്ങള്‍. സീയോന്‍ സന്നിധി 
യിലേക്കുള്ള പെരുവഴികള്‍ ദേശത്തിന്റെ നാനാഭാ 
ഗത്തുനിന്നും വന്ന്‌ എല്ലാവരും ദൈവസന്നിധി 
യില്‍ത്തന്നെ എത്തിച്ചേരുന്നു. ആ വഴിയിലെ 
കുന്നുകളും താഴ്വരകളും ബാഖാ വൃക്ഷങ്ങളും 
ജലാശയങ്ങളുമെല്ലാം വിവിധ ജീവിതാനുഭവങ്ങ 
ളുടെ പ്രതീകമായി കണക്കാക്കാവുന്നതാണ്‌. 
അങ്ങനെയുള്ള അവസരങ്ങളില്‍ ചഞ്ചലപ്പെടാതെ 
ദൈവത്തില്‍ മാര്രം ആശ്രയിച്ച്‌ മുന്നോട്ട്‌ യാത്ര 
ചെയ്യുന്ന സീയോന്‍ സഞ്ചാരിയുടെ ഏക ലക്ഷ്യം 
യഹോവയുടെ തിരുനിവാസം എന്ന പുണ്യസങ്കേ 
തസ്ഥലമാണ്‌. 

ആറാം വാകൃത്തില്‍ കണ്ണുനീര്‍ താഴ്വര 
യില്‍ക്കൂടിയുള്ള യാത്രയെപ്പറ്റി സൂചിപ്പിക്കുന്നു. 
ബാഖാതാഴ്വരകളും കൂരിരുള്‍ താഴ്വരകളും ജീവി 
തയാത്രയിലെ കയ്പേറിയ അനുഭവങ്ങളുടെ പ്രതീ 
കങ്ങളാണ്‌. കനാന്‍ ദേശത്തെ നിരവധി മലകളും 
താഴ്വരകളും കുന്നുകളും കടന്നുവേണം സീയോ 
നിലെത്തുവാന്‍. രണ്ടുകുന്നുകള്‍ ഉണ്ടെങ്കിലേ ഒരു 
താഴ്വരയുണ്ടാവുകയുള്ളൂ. ജീവിതത്തിലെ അനു 
ഭവങ്ങള്‍ എല്ലാക്കാലവും ഒരുപോലയായിരിക്കയി 
ല്ലല്ലോ. സന്താപവേളകളും സന്തോഷവേളകളും 
ജീവിത പ്രയാണത്തില്‍ ഉണ്ടാകാം. ദൈവനീതി 
അപ്രകാരമാണ്‌ മനുഷ്യജീവിതത്തെ ക്രമീകരിച്ചി 
രിക്കുന്നത്‌. കണ്ണുനീരിന്റെയും വിലാപത്തിന്റെയും 
വേര്‍പാടുകളുടെയും കഷ്ടതകളുടെയും താഴ്വര 
കളില്‍കൂടി നടന്നാല്‍ മാത്രമേ സീയോന്‍ പര്‍വൃത 
ത്തില്‍ ചെന്നെത്തുവാന്‍ സാധിക്കുകയുള്ളു. 
പക്ഷേ അത്തരം താഴ്വരകളിലും ബാഖാ മരങ്ങ 
ളുടെ ചുവട്ടില്‍ ശീതളജലാശയങ്ങള്‍ നമുക്ക്‌ 
ആശ്വാസത്തിന്റെ ഉറവിടങ്ങളായി കാണപ്പെടും. 
യഹോവയുടെ സന്നിധിയില്‍ രക്ഷകന്റെ പാദങ്ങ 
ളില്‍ വിശ്രമിച്ച്‌ വീണ്ടും ബലം നേടി അവിടെ നിന്ന്‌ 
യാത്ര തുടരാനുള്ള കൃപയും കരുണയും സമ്പാ 
ദിക്കണം. ക്ഷീണിച്ചു വന്നവര്‍ വീണ്ടും ബലം പ്രാപി 
ക്കുന്നത്‌ ഇപ്രകാരമാണ്‌. (വാക്യം 5, 6, 7) 

ടാം വാകൃത്തിലും 7-ാം വാകൃത്തിലും യഹോ 
വയില്‍ നിന്ന്‌ പ്രാപിക്കുന്ന ബലത്തെപ്പറ്റി വായി 
ക്കുന്നു. ദൈവത്തിന്റെ ബലം കണ്ടെത്തി അതില്‍ 
ആശ്രയിക്കുന്നവരത്രെ ഭാഗ്യവാന്മാര്‍. അവരാണ്‌ 
യഥാര്‍ത്ഥ ദൈവഭക്തന്മാര്‍. ബാഖാ താഴ്വരകളില്‍ 


www.bethelpatrika.org ] 15 | 


കൂടി നടക്കുമ്പോള്‍ ബലം പ്രാപിയ്ക്കുവാന്‍ യഹോ 
വയില്‍ ആശ്രയിക്കുക തന്നെ വേണം. 

84-ാം സങ്കീര്‍ത്തനം 4 വാക്യങ്ങള്‍ വീതമുള്ള 
മൂന്നു ഭാഗങ്ങളായി തിരിയ്ക്കാം. ഓരോ ഭാഗവും 
സേലാ എന്ന പദം കൊണ്ട്‌ വേര്‍തിരിച്ചിരിക്കുന്നു. 
ഓരോ ഭാഗവും വ്യത്യസ്തമായ ജീവിതാനുഭവ 
ങ്ങളെ സൂചിപ്പിക്കുന്നു. സൈന്യങ്ങളുടെ യഹോ 
വയോടുള്ള ബന്ധത്തിലെ മൂന്നു അവസ്ഥകള്‍ 
ആണ്‌ അവ എന്ന്‌ പറയാം. ആദ്യത്തെ നാലു 
വാക്യങ്ങളില്‍ ദൈവം വസിക്കുന്ന ദേവാലയത്തെ 
വര്‍ണ്ണിക്കുന്നു. രണ്ടാം ഭാഗമായ 5 മുതല്‍ 8 
വരെയുള്ള വാക്യങ്ങളില്‍ സീയോനിലേക്കുള്ള 
വിശ്വാസിയുടെ യാത്രയിലെ ആത്മീയാനുഭവങ്ങള്‍ 
പങ്കുവയ്ക്കുന്നു. അവസാനത്തെ ഭാഗത്ത്‌ 
വിശ്വാസി തന്റെ ജീവിതത്തിലെ പ്രതിജ്ഞകളും 
പ്രത്യാശകളും പുതുക്കുന്നു. 

യഹോവയോടുള്ള അഭേദ്യമായ ഹൃദയബന്ധം 
കോരഹ്‌ പുത്രന്‍മാര്‍ സങ്കീര്‍ത്തനത്തിലുടനീളം 
പ്രസ്താവിക്കുന്നുണ്ട്‌. സൈന്യങ്ങളുടെ യഹോവ 
എന്ന്‌ 4 പ്രാവശ്യവും യഹോവ എന്ന്‌ ഏഴു പ്രാവ 
ശ്ൃവും . എന്റെ ദൈവം, യാക്കോബിന്റെ ദൈവം, 
യഹോവയായ ദൈവം എന്നൊക്കെ വീണ്ടും 
വീണ്ടും ഏറ്റു പറയുന്നു. എന്റെ ദൈവം” 
അവര്‍ക്ക്‌ ഒരു സത്യവും യാഥാര്‍ത്ഥ്യവുമായിരുന്നു. 
ദേവാലയത്തിന്റെ വാതില്‍ കാക്കുന്ന എളിയ 
ജോലി ആണ്‌ നിര്‍വ്ൃവഹിക്കുന്നതെങ്കിലും ദൈവ 
ത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ അവര്‍ നിറവു 
ള്ളവരായിരുന്നു. ദൈവിക സന്തോഷവും, സമാ 
ധാനവും ഹൃദയത്തില്‍ തിങ്ങി നിറഞ്ഞ അവര്‍ 
യഹോവയെ രുചിച്ചറിഞ്ഞവരായിത്തീര്‍ന്നു. 

സൈന്യങ്ങളുടെ യഹോവ വസിക്കുന്ന തിരുനി 
വാസം എത്ര മനോഹരം എന്ന്‌ ആശ്ചര്യപ്പെട്ടുകൊ 
ണ്ടാണ്‌ സങ്കീര്‍ത്തനം ആരംഭിക്കുന്നത്‌. 'തിരുനി 
വാസം” എന്ന പദം യഹോവ തന്നെ യിസ്രയേല്‍ 
ജനത്തിന്‌ കല്‍പ്പിച്ചുകൊടുത്തതാണ്‌. (പുറ:25:8,9)” 
ഞാന്‍ അവരുടെ മദ്ധ്യെ വസിക്കുവാന്‍ അവര്‍ 
എനിക്ക്‌ ഒരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കേണം” എന്നാ 
യിരുന്നു യഹോവയുടെ അരുളപ്പാട്‌. വിശുദ്ധമന്ദി 
രം, തിരുനിവാസം എന്ന രണ്ടു പദങ്ങളാണ്‌ ഇവിടെ 
ഉപയോഗിച്ചിട്ടുള്ളത്‌. ദൈവത്തിന്റെ വിശുദ്ധിയും, 
മഹത്വവും പ്രതിഫലിപ്പിക്കുന്ന പദങ്ങള്‍ ആണ്‌ 
അവ. വി. സഭയെയും ഈ പദങ്ങള്‍ കൊണ്ട്‌ വിശേ 
ഷിപ്പിക്കാറുണ്ട്‌. ദൈവത്തിന്റെ തിരുനിവാസം 
തന്നെയാണ്‌. ഇന്നത്തെ വി.സഭ എന്ന്‌ വ്യക്തമായി 
കാണാവുന്നതാണ്‌. തിരുനിവാസം എന്ന പദ 


ഒമയ്‌ 2016 


ത്തിന്റെ അര്‍ത്ഥവ്യാപ്തി വളരെ വലുതാണ്‌. മരു 
ഭൂമിയിലും ഇസ്രയേല്‍ ദേശത്തും യരുശലേമിലും 
യഹുദ്യയിലും ഭൂമിയിലെ അറ്റത്തോളവും ചിതറി 
ക്കിടക്കുന്ന ദൈവജനം ഏക വിശുദ്ധ സഭയും 
ദൈവത്തിന്റെ തിരുനിവാസസ്ഥലവുമാണ്‌. 
അതിന്റെ മനോഹാരിത ദൈവത്തിന്റെ സൌന്ദര്യ 
മാണ്‌, യേശുക്രിസ്തുവിന്റെ സൌന്ദര്യമാണ്‌, പരി 
ശുദ്ധാത്മാവിന്റെ സൌന്ദര്യമാണ്‌. 

കോരഹ്‌ പുത്രന്‍മാര്‍ യഹോവയെ സംബോ 
ധന ചെയ്യുന്നത്‌ “ഞങ്ങളുടെ പരിചയായ ദൈവമേ” 
എന്നാണ്‌ ശത്രുക്കളുടെ ആക്രമണത്തില്‍ നിന്ന്‌ 
നമ്മെ സംരക്ഷിക്കുവാന്‍ ഉപയോഗിക്കുന്ന യുദ്ധോ 
പകരണങ്ങളില്‍ ഒന്നാണ്‌ പരിച. ക്രിസ്തീയ ജീവി 
തത്തിലെ പോരാട്ടത്തില്‍ ദൈവത്തിന്റെ സര്‍വ്വായു 
ധവര്‍ഗ്ഗം ധരിക്കണമെന്ന്‌ പഠലോസ്‌ അപ്പോസ്ത 
ലന്‍ എഴുതിയിട്ടുണ്ട്‌. (എഫെ:6.16) വിശ്വാസം എന്ന 
പരിചയെപ്പറ്റി പറയുന്നുണ്ട്‌. ദുഷ്ടന്റെ തീയമ്പു 
കളെ തടുക്കുവാനും അവയെ കെടുത്തിക്കളയു 
വാനും ശക്തിയുള്ള പരിച. മഹത്വവും കൃപയും 
യഹോവ നല്‍കുന്നു. കൃപ യഹോവ ദാനമായി 
നമുക്ക്‌ നല്‍കുന്ന പരിച തന്നെ. ദുഷ്ടന്‍മാരുടെ 
മദ്ധ്യത്തില്‍ ജീവിക്കുവാന്‍ തക്കവണ്ണം നമുക്ക്‌ 
ശക്തി നല്‍കുന്നവനാണ്‌ യഹോവ. 

നിന്റെ പ്രാകാരങ്ങളില്‍ കഴിയുന്ന ഒരു ദിവസം 
വേറെ ആയിരം ദിവസങ്ങളേക്കാള്‍ ഉത്തമമല്ലോ 
(വാക്യം 10) എന്ന്‌ കോരഹ്‌ പുത്രന്മാര്‍ സാക്ഷി 
യ്ക്കുന്നു. യഹോവയുടെ കുടെയുള്ള വാസം അവ 
രില്‍ ഉളവാക്കുന്ന സന്തോഷവും സംതൃപ്തിയും 
എത്രയോ ശ്രേഷ്ഠമാണെന്നാണ്‌ സൂചന. “യഹോ 
വയുടെ മനോഹരത്വം കാണ്മാനും അവന്റെ മന്ദിര 
ത്തില്‍ ധ്യാനിപ്പാനും എന്റെ ആയുഷ്ക്കാലമൊക്കെ 
യിലും ഞാന്‍ യഹോവയുടെ ആലയത്തില്‍ 
പാര്‍ക്കേണ്ടതിനു തന്നെയാണ്‌ ദാവീദും ഇച്ഛിച്ചത്‌. 
(സങ്കീ. 27:40) 2ദ-ാം സങ്കീര്‍ത്തനത്തില്‍ “ഞാന്‍ 
യഹോവയുടെ ആലയത്തില്‍ ദീര്‍ഘകാലം (എന്നെ 
ന്നേക്കും) വസിക്കും.” എന്ന്‌ ദാവീദും പ്രത്യാശി 
ക്കുന്നു. 

കോരഹ്‌ പുത്രന്മാരോടൊപ്പം യഹോവയെ 
നമുക്കും മഹത്വപ്പെടുത്താം. “യഹോവയായ 
ദൈവം സൂര്യനും പരിചയും ആകുന്നു. യഹോവ 
കൃപയും മഹത്വവും നല്‍കുന്നു. നേരോടെ നടക്കു 
ന്നവര്‍ക്ക്‌ അവന്‍ ഒരു നന്മയും മുടക്കുകയില്ല. 
സൈന്യങ്ങളുടെ യഹോവേ, നിന്നില്‍ ആശ്രയി 


ക്കുന്ന മനുഷ്യന്‍ ഭാഗ്യവാന്‍ '(84:11-12) Pd 
A 


www.bethelpatrika.org | 16 | 


അവലോകനം 


ഷേബാ ആന്‍ ജോര്‍ജജ്‌, ഇടനാട്‌ 


മിദ്യയവേനല്‍ അവധിയുടെ കൊടുംചൂടിലും 
നമ്മുടെ മനസ്സിലേക്ക്‌ കുളിര്‍മഞ്ഞും പൊന്‍ശ്രുതി 
യുമായി ഒരു ഒ. വി. ബി. എസ്‌. കൂടി കടന്നുവന്നു. 
ലൌകീക ജീവിതത്തിന്റെ സന്തോഷങ്ങള്‍ വെറും 
ഒരു മരീചിക ആണെന്ന്‌ തിരിച്ചറിയാതെ അവയ്ക്ക്‌ 
പിന്നാലെ ഓടുന്ന മനുഷ്യ ജീവിതത്തിന്‌ ഒരു 
ഓര്‍മ്മപ്പെടുത്തലാണ്‌ ഈ വര്‍ഷത്തെ ചിന്താവി 
ഷയം. 43-ാം സങ്കീര്‍ത്തനം 4-ാഠ൦ വാക്യം “ദൈവം 
എന്റെ പരമാനന്ദം” എന്നത്‌ ഈ കാലത്തിന്റെ ഒരു 
ആവശ്യം തന്നെയായിരുന്നു. ഈ ചിന്താവിഷയവും 
അതിനോടനുബന്ധിച്ച ധ്യാനഷ്ലാസ്സുകളും 
യഥാര്‍ത്ഥ ആനന്ദം ക്രിസ്തുവിലാണെന്ന തിരിച്ച 
റിവ്‌ നല്‍കുന്നു. 
മാറ്റങ്ങളുമായി എത്തിയ ഒ. വി. ബി. എസ്‌. 

ഒട്ടേറെ മാറ്റങ്ങളുമായി കടന്നുവന്ന ഒ. വി. ബി. 
എസ്‌. നവ്യമായ ഒരനുഭവം പ്രദാനം ചെയ്തു എന്ന്‌ 
നിസ്തര്‍ക്കം പറയാന്‍ സാധിക്കും. പ്രധാനപ്പെട്ട 
മാറ്റങ്ങളില്‍ ഒന്നായിരുന്നു ക്ലാസ്സുകളുടെ പുനദക്ര 
മീകരണം. കുട്ടികളുടെ ബദ്ധീക വികാസത്തെ 
ഒരു വൃക്ഷത്തിന്റെ വളര്‍ച്ചയുടെ വിവിധ ഘട്ടങ്ങ 
ളുമായി ഉപമിച്ച്‌ ക്ലാസ്സുകള്‍ ക്രമീകരിച്ചത്‌ വളരെ 
അഭിനന്ദനാര്‍ഹമാണ്‌. seeds, roots, buds, branches, 
leaves, flowers, fruits എന്നീ തലത്തിലുള്ള ക്ലാസ്സു 
കള്‍ ഒരു യഥാര്‍ത്ഥ ഫലം പുറപ്പെടുവിക്കുന്നതി 
നായുള്ള ഒരുക്കമായിരുന്നു. എല്ലാ ക്ലാസ്സുകളിലും 
ഒരേ ചിന്താവിഷയം നല്‍കി പല തലത്തിലുള്ള 
ധ്യാനത്തിനും പഠനത്തിനുമായി ഓരോ ദിവസവും 
നീക്കിവെച്ചത്‌ ശ്രേഷ്ഠമായ ഒരു ചുവടുവയ്പ്പായി 
രുന്നു. ഓരോ ക്ലാസ്സുകള്‍ കടന്നുപോകുമ്പോഴും 
വിഷയത്തിന്റെ ആഴവും വ്യാപ്തിയും വര്‍ദ്ധിക്കു 
ന്നത്‌, കുട്ടികളുടെ മാനസിക വികാസം സണ്‍ഡേ 
സ്കൂള്‍ പ്രസ്ഥാനം യഥാര്‍ത്ഥത്തില്‍ ഉള്‍ക്കൊണ്ടു 
എന്നതിന്റെ മകുടോദാഹരണമാണ്‌. 

ആസ്വാദന മികവു പുലര്‍ത്തിയ ഗാനങ്ങളാണ്‌ 
ഈ ഒ. വി. ബി. എസിനെ കൂടുതല്‍ മനോഹരമാ 





‘THEME 


God is My Greatest Joy 


ദൈവം എന്റെ പരമാനന്ദം ൦൦. 


ക്കിയത്‌. പാട്ടുപുസ്തകത്തിന്റെ രൂപകല്പനയിലും 
വര്‍ണ്ണപ്പൊലിമയും കൊണ്ടുവന്ന മാറ്റങ്ങള്‍ 
ആകര്‍ഷണീയമായിരുന്നു. ഓരോ കുട്ടിയ്ക്കും പാട്ടു 
കളും അവയുടെ കരൊകെ അടങ്ങിയ സി. ഡി. 
കളും നല്‍കിത്‌ ഗാനപരിശീലനം ഹൃദ്യമാക്കി 
തീര്‍ക്കുന്നതിനു സഹായിച്ചു. 
ഒ. വി. ബി. എസ്‌. സംഗമം 

ഒ. വി. ബി. എസില്‍ നിന്ന്‌ ആര്‍ജ്ജിച്ചെടുത്ത 
ഉര്‍ജ്ജം പ്രകടമാക്കിയ ഒരു വേദിയായിരുന്നു. ഒ. 
വി. ബി. എസ്‌. സംഗമവും റാലിയും, ശിശുസഹ 
ദേന്മാരുടെ നാമത്തിലുള്ള മെഴുവേലി ഹോളി ഇന്ന 
സെന്റ്‌ ദേവാലയം ഇതിനായി തിരഞ്ഞെടുത്തത്‌ 
ശ്രേഷ്ഠമായ ഒരാശയമായിരുന്നു. ചരിത്രം ഉറങ്ങുന്ന 
പുത്തന്‍കാവ്‌ ഡിസ്ട്രിക്റ്റിലെ കുട്ടികള്‍ പങ്കെ 
ടുത്ത റാലി, ദൃശ്യഭംഗികൊണ്ട്‌ ചാരുതയാര്‍ന്നതാ 
യിരുന്നു. അഭിവന്ദ്യ ഇടവക മെത്രാപ്പോലീത്താ 
തോമസ്‌ മാര്‍ അത്താനാസിയോസ്‌ തിരുമനസ്സിന്റെ 
സാന്നിദ്ധ്യംകൊണ്ട്‌ ധന്യമായ സംഗമത്തില്‍ കൂട്ടി 
കള്‍ വിവിധ പരിപാടികള്‍ അവതരിപ്പിച്ചു. റവ. ഫാ. 
തോമസ്‌ കൊക്കാപ്പറമ്പില്‍, റവ. ഫാ. വൈ. തോമ 
സ്‌, റവ. ഫാ. സഖറിയ പനയ്ക്കാമറ്റം, റവ. ഫാ. 
ജോണ്‍ പോള്‍, റവ. ഫാ. ഏബ്രഹാം കോശി, റവ. 
ഫാ. റെനി തോമസ്‌, ഡോ. ഐപ്‌ വര്‍ഗീസ്‌, ശ്രീ. 
ജി. വര്‍ഗീസ്‌, ശ്രീ. ബിജി ജോര്‍ജ്ജ്‌, ശ്രീമതി ലിനു 
എബി, ശ്രീ. പി. എം. ജേക്കബ്‌ എന്നിവര്‍ സംഗമ 
ത്തിന്‌ നേതൃത്വം നല്‍കി. 

മികച്ച മാറ്റങ്ങളുമായി എത്തിയ ഒ. വി. ബി. 
എസ്‌. മുന്‍വര്‍ഷങ്ങളെക്കാളും മനോഹരമായിരു 
ന്നെങ്കിലും ദിവസങ്ങളുടെ എണ്ണം ആറായി ചുരു 
ക്കിയത്‌ കുട്ടികളായ ഞങ്ങളെ സംബന്ധിച്ച്‌ വേദ 
നാജനകമായിരുന്നു. വരും വര്‍ഷങ്ങളില്‍ ഒ. വി. 
ബി. എസ്‌. കാലികമായ മാറ്റങ്ങളും മനോഹരമായ 
ആശയങ്ങളും കൊണ്ട്‌ ക്രൈസ്തവ സഭകളിലെ 
തന്നെ ഏറ്റവും മികച്ച അവധിക്കാല വേദപഠന കുള 
രിയായി തീരട്ടെ എന്ന പ്രാര്‍ത്ഥനയോടെ... ടം 


്രഥഥാട[ദ്രാദ്നിഒ.ഠ9 17 | 


ലേഖനം 


മാത്യുസ്‌ പാണിശ്ശേരില്‍, കുറ്റൂര്‍ 


മരിച്ചവരോടുള്ള 
കടമ മറക്കരുത്‌ 


മരിച്ചുപോയ പ്രിയപ്പെട്ടവരെ ഓര്‍ത്ത്‌ അവര്‍ക്കു 
വേണ്ടി പ്രാര്‍ത്ഥിക്കുകയെന്നത്‌ ആദിമസഭയില്‍ 
നിലനിന്നിരുന്ന വിശ്വാസ പാരമ്പര്യമാണ്‌. 
ആദ്യനൂറ്റാണ്ടിലെ രക്തസാക്ഷികളുടെ കബറിടങ്ങ 
ളില്‍ “നിങ്ങള്‍ക്കു മുമ്പായി കടന്നുപോയ ഞങ്ങളെ 
നിങ്ങളുടെ പ്രാര്‍ത്ഥനകളില്‍ ഓർക്കേണമേ” എന്നു 
രേഖപ്പെടുത്തിയിരിക്കുന്നു. (Early church in the 
light of monuments - Msgr. K.S. Baruard) 
സഭാപിതാവായ തെര്‍ത്തുല്യന്‍ (2-൦ നൂറ്റാണ്ട്‌) പറ 
ഞ്ഞിരിക്കുന്നത്‌ “ ആണ്ടുവട്ടത്തില്‍ ഒരു ദിവസം 
മരിച്ചവര്‍ക്കുവേണ്ടി ബലികള്‍ അര്‍പ്പിക്കപ്പെടുന്നു 
ന്നു. വിശുദ്ധ അഗസ്റ്റിന്റെ (5-ഠം നൂറ്റാണ്ട്‌) (on- 
feടടiഠnട ല്‍ അമ്മ മോനിക്കായുടെ വാക്കുകള്‍ 
രേഖപ്പെടുത്തിയിരിക്കുന്നത്‌ “എന്റെ ശരീരം എവി 
ടെയെങ്കിലും സംസ്കരിച്ചുകൊള്‍ക... നീ എവിടെ 
ആയിരുന്നാലും കര്‍ത്താവിന്റെ അള്‍ത്താരയുടെ 
മുമ്പില്‍ എന്നെ ഓർക്കേണമേ” 16-ാം നൂറ്റാണ്ടു 
വരെ സഭയില്‍ ചോദ്യം ചെയ്യപ്പെടാതിരുന്ന ഈ 
വിശ്വാസ സത്യം പ്രൊട്ടസ്റ്റന്റ്‌ സഭയുടെ ആഭിര്‍ഭാ 
വത്തോടെ വിമര്‍ശന വിധേയമായി. പിന്നീട്‌ പെന്തെ 
ക്കോസ്തു വിഭാഗങ്ങളില്‍ ഈ വിശ്വാസ സത്യത്തി 
നെതിരായി അതിരുക്ഷമായി ഇടപെട്ടു. ഒന്നു ചോദി 
ക്കട്ടെ, മരിച്ചവരെ ഓര്‍ത്ത്‌ പ്രാര്‍ത്ഥിക്കരുതെന്ന്‌ 
ബൈബിള്‍ രേഖപ്പെടുത്തിയിട്ടുണ്ടോ? മറിച്ച്‌ മരി 
ചുവര്‍ക്കുവേണ്ടി പ്രാര്‍ത്ഥിക്കുന്ന തീരുവചനങ്ങള്‍ 
ബൈബിള്‍ രേഖപ്പെടുത്തിയിരിക്കുന്നത്‌ കണ്ടി 
ല്ലെന്നു നടിക്കാമോ? 

ആദ്യമായി വിശ്വാസ സത്യങ്ങള്‍ അറിവിന്റെ 
ബലത്തിലല്ല ഉറപ്പിക്കേണ്ടത്‌ എന്നു മനസ്സിലാക്ക 
ണം. ‘കാഴ്ചയാലെയല്ല, വിശ്വാസത്താലെ” എന്ന 
പ്രാഥമിക തത്വം അതിനായി നാം അംഗീകരിക്ക 
ണം. ക്രിസ്ത്യാനിയുടെ മരണം കര്‍ത്താവിലുള്ള 
നിശ്രയാണ്‌. ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവു 
വരെയുള്ള നീണ്ടനിദ്ര. കര്‍ത്താവില്‍ നിദ്രര്രാപി 
ച്ചവര്‍ ജീവിക്കുന്നവരാണ്‌. യേശുക്രിസ്തുവിന്റെ 
രണ്ടാം വരവിനായി കാത്തിരിക്കുന്നവര്‍. മാര്‍ക്കൊ. 
12:26-27ല്‍ “മരിച്ചവര്‍... അവിടുന്നു പറഞ്ഞു: ഞാന്‍ 
അബ്രാഹത്തിന്റെ ദൈവവും ഇസഹാക്കിന്റെ 


ഒമയ്‌ 2016 


ദൈവവും യാക്കോബിന്റെ ദൈവവുമാണ്‌. അവി 
ടുന്നു മരിച്ചവരുടെയല്ല ജീവിക്കുന്നവരുടെ ദൈവ 
മാണ്‌.” മുള്‍പ്പടര്‍പ്പില്‍ ദൈവം മോശയോടു സംസാ 
രിക്കുന്ന കാലത്ത്‌ ഈ പിതാക്കന്മാര്‍ ജീവിച്ചിരു 
ന്നില്ലല്ലോ. അപ്പോള്‍ അവര്‍ ദൈവതിരുമുമ്പില്‍ 
ജീവിച്ചിരിക്കുന്നവര്‍ എന്നാണല്ലേ മനസ്സിലാക്കേണ്ട 
ത്‌. മരിച്ചുപോയവരെ ദൈവത്തിന്‌ ഓര്‍ക്കാമെങ്കില്‍ 
മരിച്ചവര്‍ക്കുവേണ്ടി പ്രാര്‍ത്ഥിക്കാന്‍ മനുഷ്യര്‍ക്കു 
കടമയില്ലേ? 

നിയമവര്‍ത്തനം 33:6ല്‍ റൂബനുണ്ടായിരുന്ന 
ശാപം മാറിക്കിട്ടുവാന്‍ മോശ പ്രാര്‍ത്ഥിക്കുന്നു. 400 
വര്‍ഷങ്ങള്‍ക്കു മുമ്പ്‌ മരിച്ച റുബനുവേണ്ടി കര്‍ത്താ 
വിന്റെ ദാസനായ മോശ പ്രാര്‍ത്ഥിച്ചത്‌ അര്‍ത്ഥശൂ 
ന്യമോ? രൂത്ത്‌ 2:20ല്‍ നവോമി മരുമകളോടു പറ 
ഞ്ഞു. “ജീവിച്ചിരിക്കുന്നവരോടും മരിച്ചവരോടും 
കാരുണ്യം കാണിക്കുന്ന കര്‍ത്താവ്‌ അവനെ അനു 
ഗ്രഹിക്കട്ടെ.” അതായത്‌, ജീവിചിരിക്കുന്നവരോടും 
മരിച്ചവരോടും കരുണ കാണിക്കുന്നവനാണ്‌ 
ദൈവം.” ദൈവത്തിന്‌ ഒന്നും അസാധ്യമല്ല. 

2 മക്കബ 12:39-45 ല്‍, ”......മരിച്ചവര്‍ക്ക്‌ പാപ 
മോചനം ലഭിക്കുന്നതിന്‌ അവന്‍ അവര്‍ക്കുവേണ്ടി 
പാപപരിഹാരം അനുഷ്ഠിച്ചു.” ക്രിസ്തുവിന്‌ മുമ്പ്‌ 
നിലനിന്നിരുന്ന ഈ വിശ്വാസ പാരമ്പര്യത്തെ 
ക്രിസ്തു ചോദ്യം ചെയ്തിട്ടില്ലെന്ന്‌ ഓര്‍ക്കണം. 

“പ്രിയപ്പെട്ടവരേ,കര്‍ത്താവിന്റെ മുമ്പില്‍ ഒരു 
ദിവസം ആയിരംവര്‍ഷങ്ങള്‍ പോലെയും ആയിരം 
വര്‍ഷങ്ങള്‍ ഒരു ദിവസം പോലെയുമാണ്‌....” (2.പ 
ത്രോ.3:8) വീണ്ടും സങ്കീ 90:4 ല്‍ ഈ തിരുവചനം 
വ്യക്തമാക്കിയിരിക്കുന്നു. അതായത്‌,ദൈവത്തിന്‌ 
ഭൂതവും ഭാവിയുമില്ല,എപ്പോഴും ഇന്നുമാത്രമാണ്‌. 
എന്നാല്‍ മനുഷ്യര്‍ക്ക്‌ ഭൂതവും ഭാവിയും വര്‍ത്ത 
മാനകാലവുമുണ്ട്‌.അതിനാല്‍ മാനുഷിക മാനദ 
ണ്ഡങ്ങള്‍ അനുസരിച്ചല്ല നാം ദൈവത്തെയും 
ദൈവശക്തിയെയും മനസ്സിലാക്കേണ്ടത്‌.ജീവിച്ചിരു 
ന്നവരും മരിച്ചവരും ദൈവസൃഷ്ടികള്‍ എന്ന നില 
യില്‍ ദൈവത്തിനു ഒന്നുപോലെയാണ്‌.” അവിടുന്ന്‌ 
മരിച്ചവരുടെ അല്ല,ജീവിക്കുന്നവരുടെ ദൈവമാണ്‌. 
അവിടുത്തേക്ക്‌ എല്ലാവരും ജീവിക്കുന്നവര്‍ തന്നെ.” 
(ലൂക്ക.20:38) 

“അല്ലെങ്കില്‍ മരിച്ചവര്‍ക്കുവേണ്ടി ജ്ഞാനസ്നാ 
നം സ്വീകരിക്കുന്നതു കൊണ്ട്‌ എന്താണ്‌ അര്‍ത്ഥ 
മാക്കുന്നത്‌?മരിച്ചവര്‍ ഉയിര്‍പ്പിക്കപ്പെടുന്നില്ലെങ്കില്‍ 
മരിച്ചവര്‍ക്കു വേണ്ടി എന്തിന്‌ ജ്ഞാനസ്നാനം 
സ്വീകരിക്കണം.” (1.കൊറി.15:29) ആദിമസഭയിലെ 
ഈ പാരമ്പര്യത്തെ വി.പൌലോസ്‌ ന്യായീകരിച്ചി 
രിക്കുന്നത്‌ ശ്രദ്ധേയമാണ്‌.ജീവിതകാലത്ത്‌ 


www.bethelpatrika.org ] 18 | 


ചെയ്യാന്‍ സാധിക്കാതിരുന്ന ഒരു അടിസ്ഥാന കര്‍മ്മ 
ത്തിന്റെ (ജ്ഞാനസ്നാനം)ഫലം മരണശേഷം 
അവര്‍ക്ക്‌ ലഭിക്കാനാണ്‌ ഈ കര്‍മ്മം അനുഷ്ഠി 
ക്കുന്നത്‌ (മരിച്ചവര്‍ക്കു വേണ്ടി ജ്ഞാനസ്നാനം 
സ്വീകരിക്കുന്ന പാരമ്പര്യം).മരിച്ചുപോയവര്‍ക്ക്‌,ജീ 
വിച്ചിരിക്കുന്നവര്‍ ചെയ്യുന്ന പ്രാര്‍ത്ഥനകളുടെയും 
ദാനധര്‍മ്മങ്ങളുടെയും പ്രയോജനവും അനുഗ്ര 
ഹവും ലഭിക്കുകയെന്നത്‌ ദൈവിക പദ്ധതിയുടെ 
ഭാഗമാണ്‌. മത്താ. 12:32 തിരുവചനം,വരുവാനിരി 
ക്കുന്ന ലോകത്തില്‍ പാപക്ഷമ ലഭ്യമാകുന്ന 
സാധ്യത വ്യക്തമാകുന്നുണ്ട്‌. മരിച്ചവരുടെ മേല്‍ 
ജീവിച്ചിരിക്കുന്നവര്‍ക്കുള്ള സ്വാധീനം ബൈബി 
ളില്‍ വ്യക്തമാണ്‌.സാരാപാത്തിലെ വിധവയുടെ 
മകനെ ഏലിയാപ്രവാചകന്‍ ഉയര്‍പ്പിക്കുന്നു.(1.രാ 
ജൂ.17/21-22) ഷൂനോംകാരത്തിയുടെ മകനെ 
ഏലിശാ ഉയര്‍പ്പിക്കുന്നു.(2 രാജു 4:34.35) ശാരീരി 
കമായി മരിച്ച ആത്മാക്കളെ വീണ്ടും ശരീരത്തിന്റെ 
ബന്ധത്തിലേക്ക്‌ നമ്മുടെ കര്‍ത്താവ്‌ തിരികെ 
കൊണ്ടുവരുന്നുണ്ട ല്ലോ.അത്‌ മറ്റുള്ളവരുടെ 
പ്രാര്‍ത്ഥന കൊണ്ടാണ്‌ എന്നതും ശ്രദ്ധേയം.ഉദാ: 
ലാസറിനെ (യോഹ.11),നായിനിയിലെ വിധവയുടെ 
മകനെ (മാര്‍ക്കോ 7:11), ജായീറോസിന്റെ മകളെ 
(മാര്‍ക്കോ.5:28) എന്നിവരെയെല്ലാം കര്‍ത്താവ്‌ 
ഉയര്‍പ്പിക്കുന്നു.മരിച്ചവരുടെ ആത്മാക്കള്‍ നിശബ്ദ 
തയിലോ,നിര്‍ജ്ജീവാവസ്ഥയിലോ അല്ല.അവര്‍ 
പുത്രന്റെ സ്വരം കേള്‍ക്കുകയും ജീവിച്ചിരിക്കുകയും 
ചെയ്യുന്നു.(യോഹ.5:25),(യോഹ.5:28).“അന്യരുടെ 
പണി അഗ്നിക്കിരയാക്കുന്നുവോ അവന്‍ നഷ്ടം 
സഹിക്കേണ്ടി വരും, എങ്കിലും അഗ്നിയിലൂടെന്ന 
വണ്ണം അവന്‍ രക്ഷ പ്രാപിക്കും .(1 കൊരി 3:15) 

പത്രോസിന്റെ പ്രാര്‍ത്ഥനയാല്‍ ജോപ്പായില്‍ 
തബിത്താ എന്ന ശിഷ്യ ഉയിര്‍ത്തുന്നു.(അപ്ര.9:36 
-42) എവിത്തിക്കോസിനെ പൌലോസ്‌ ജീവിപ്പിക്കു 
ന്നു.(അപ്ര. 20:9-12)ജീവിച്ചിരിക്കുന്നവര്‍ക്കു വേണ്ടി 
മാത്രമെ പ്രാര്‍ത്ഥിക്കേണ്ടതായിട്ടുള്ളുവെങ്കില്‍ 
പത്രോസും പൌലോസും ചെയ്തത്‌ അര്‍ത്ഥശൂ 
നയവും പ്രയോജനരഹിതവും ആകേണ്ടതായിരു 
ന്നില്ലേ? 

നീതിരഹിതരായി ജീവിച്ച്‌,ദൈവസ്നേഹത്തി 
ലോ ദൈവകൃപയിലോ മരിക്കാത്തവര്‍ക്കുവേണ്ടി 
പ്രാര്‍ത്ഥിക്കുവാന്‍ സഭ പഠിപ്പിക്കുന്നില്ല. എന്നാല്‍ 
ഒരു വ്യക്തിയുടെ ആത്മസ്ഥിതിയുടെ വ്യാഖ്യാനം 
നമുക്ക്‌ സാധ്യമാകാത്തതു കൊണ്ട്‌ നാം എല്ലാ 
വര്‍ക്കും വേണ്ടി (്പാര്‍ത്ഥിക്കുന്നു.ജീവിച്ചിരിക്കുന്ന 
വരും മരിച്ചവരും ശിരസ്സായ കര്‍ത്താവിന്റെ ഭൌതിക 
ശരീരത്തിന്റെ വിവിധ അവയവങ്ങളാണ്‌.ഈ ബന്ധ 


ഒമയ്‌ 2016 


ത്തിന്റെ രക്തയോട്ടമാണ്‌ പ്രാര്‍ത്ഥന.ജീവിച്ചിരിക്കു 
മ്പോഴെന്നതിനേക്കാള്‍ ദൈവസാമീപ്യത്തിലായിരി 
ക്കുന്നതു കൊണ്ട്‌ മരിച്ചവര്‍ക്കു വേണ്ടിയുള്ള 
പ്രാര്‍ത്ഥനയ്ക്ക്‌ ഏറെ പ്രസക്തിയുണ്ട്‌.ദൈവകൃപ 
യിലിരിക്കുന്ന ആത്മാക്കളുടെ അപൂര്‍ണ്ണതകള്‍ പരി 
ഹരിക്കപ്പെടുവാനാണ്‌ ഭൌതിക ശരീരത്തിലെ അംഗ 
ങ്ങള്‍ എന്ന നിലയില്‍ നാം മരിച്ചവര്‍ക്കായി 
ച്രാര്‍ത്ഥിക്കുന്നത്‌.(1 തെസ 4:14-15,തിത്തോ 2:13-14) 

ജീവിച്ചിരിക്കുന്നവരുടെ മേലും മരിച്ചവരുടെ 
മേലും പ്രവര്‍ത്തിക്കാന്‍ ശക്തിയുള്ള സര്‍വൃശക്ത 
നായ ദൈവത്തോടാണ്‌ കര്‍ത്താവില്‍ നിധ്രപ്രാപി 
ച്ചവരോടു കരുണ കാണിക്കേണമേ എന്ന്‌ നാം 
പ്രാര്‍ത്ഥിക്കുന്നത്‌.മാമ്മോദീസ വഴി വീണ്ടും ജനിച്ച്‌ 
പിതൃസുത പരിശുദ്ധാത്മാവായ സത്യേകദൈവ 
ത്തില്‍ വിശ്വസിച്ച്‌ ദൈവവചനങ്ങള്‍ പാലിച്ച്‌,യേ 
ശുവിന്റെ ശരീരം ഭക്ഷിച്ച്‌ അവിടുത്തെ രക്തം 
പാനം ചെയ്ത്‌ നിത്യജീവന്‍ പ്രാപിച്ചവര്‍ മരിച്ചാലും 
ജീവിക്കുന്നവരാണ്‌.അതുകൊണ്ട്‌ ജീവിച്ചിരിക്കുന്ന 
വര്‍ക്കു വേണ്ടി പ്രാര്‍ത്ഥിക്കാമെങ്കില്‍ മരിച്ചവര്‍ക്കു 
വേണ്ടിയും (പാര്‍ത്ഥിക്കാം.തിരുവചനം നമ്മേ 
ഓര്‍മ്മിപ്പിക്കുന്നു.“മരിച്ചവരോടുള്ള കടമ മറക്കരു 
ത്‌.”(പ്രഭാ 7:33) 4 


ടം 


ജു തൊഴിലവസരങ്ങള്‍ 


ഇപ്പോള്‍ അപേക്ഷിക്കേണ്ടത്‌ 
1. യുണൈറ്റഡ്‌ ഇന്‍ഡ്യ ഇന്‍ഷ്വറന്‍സില്‍ അഡ്മി 
നിസ്ട്രേറ്റീവ്‌ ഓഫീസര്‍ മുതലായ തസ്തികകളി 
ലേക്ക്‌ ബിരുദധാരികള്‍ക്ക്‌ അവസരം. അവസാന 
തീയതി മെയ്‌ 17. 
2. എയര്‍ ഇന്‍ഡ്യയില്‍ 300 ട്രെയിനി ക്യാബിന്‍ 
ക്രൂ. ഹോട്ടല്‍ മാനേജ്മെന്റ്‌ കാര്‍ക്ക്‌ അവസരം. 
അവസാന തീയതി മെയ്‌ 23. WWw.air india.in 
കാണുക. 
3. സ്റ്റേറ്റ്‌ ബാങ്കു ഓഫ്‌ ഇന്‍ഡ്യയില്‍ പ്രൊബേഷ 
നറി ഓഫീസര്‍ തസ്തികയിലേക്ക്‌ 2200 ഒഴിവു 
കള്‍. ബിരുദധാരികള്‍ക്ക്‌ അവസരം. അവസാന 
തീയതി മെയ്‌ 24. WWW.Sbi.co.in/ careers, WWW. 
statebankofindia.com/careers. 
4. ഐ.എസ്‌.ആര്‍.ഒ.യില്‍ 375 സയന്റിസ്റ്റ്‌ / 
എന്‍ഞ്ചിനീയര്‍മാരെ ആവശ്യമുണ്ട്‌. 65% 
മാര്‍ക്കോടെ ബി.ഇ/ബി.ടെക്‌ ബിരുദം അവസാന 
തീയതി മെയ്‌ 25. www.isro.goഴ.in കാണുക. 
അഡ്വ. തോമസ്‌ ഫിലിപ്പ്‌ 





www.bethelpatrika.org ] 19 | 


വര്‍ഗീസ്‌ ജോണ്‍, തോട്ടഷുഴ 


(കഴിഞ്ഞ ലക്കം തുടര്‍ച്ച) 

(7) ആത്മീയ സംഘടനകളുടെ പ്രവര്‍ത്തന 
ങ്ങള്‍ ഏകോപിപ്പിക്കുന്നതിനും പരിപാടികള്‍ 
നടത്തുന്നതിനും ഓരോ സംഘടനയുടെയും 
അഖില മലങ്കര / ക്രേന്ദ വൈസ്‌ പ്രസിഡന്റ്‌ , 
ജനറല്‍ സെക്രട്ടറി തുടങ്ങി രണ്ടോ മൂന്നോ മുഖ്യ 
ഭാരവാഹികള്‍ അടങ്ങുന്ന ഒരു ഏകോപന സമിതി 
ഉണ്ടായിരിക്കണം. അതിന്‌ ഒരു സ്രെകട്ടറി/കണ്‍ 
വീനര്‍ ഉണ്ടായിരിക്കണം. ഇദ്ദേഹത്തെ ആത്മീയ 
സംഘടനകളുടെ പ്രതിനിധിയായി അസോസി 
യേഷന്‍ മാനേജിംഗ്‌ കമ്മറ്റിയില്‍ ഉള്‍പ്പെടുത്തണം. 
ഇത്തരം സമിതികളും ഭാരവാഹികളും ചില 
മ്രെതാസനങ്ങളില്‍ ഇടവക-ഡിസ്ട്രിക്ട്‌ - മെത്രാ 
സന തലങ്ങളില്‍ പ്രവര്‍ത്തിക്കുന്നുണ്ട്‌. ചെങ്ങന്നൂര്‍ 
മെത്രാസനത്തിലെ സുവിശേഷസംഘവും ഇടവക 
തലത്തിലുള്ള പാരിഷ്‌ കാണ്‍സിലും ഉദാഹരണം. 
ഓരോ സംഘടനയിലെയും അംഗത്വത്തിന്റെ പ്രായ 
പരിധി പുനര്‍നിര്‍ണയിക്കണം. 

(൫) ഇടവക പൊതുയോഗ നടത്തിപ്പിന്‌ പൊതു 
വായ ഒരു നടപടിക്രമം ഉണ്ടാകണം. ഇടവക 
യോഗം നടത്തുന്ന തെരഞ്ഞെടുപ്പിന്‌ ഒരു നടപടി 
ചട്ടമുള്ളതും നല്ലതാണ്‌. അതുപോലെ മെത്രാസന 
ഇടവകയോഗത്തിന്‌ ഒരു നടപടിക്രമവും അവിടെ 
നടക്കുന്ന മെത്രാസന സെക്രട്ടറി, കൌണ്‍സില്‍ 
തുടങ്ങിയ തെരഞ്ഞെടുപ്പുകള്‍ക്ക്‌ ഒരു പൊതുവായ 
നടപടി ചട്ടവുമുണ്ടാകണം. പല അവസരങ്ങളിലും 
പ്രശ്നങ്ങള്‍ സൃഷ്ടിക്കുന്ന സാഹചര്യമുള്ളതിനാ 
ല്‍, ഇടവക വിഭജനത്തിന്‌ ഒരു “മാനദണ്ഡങ്ങളും 
നടപടിക്രമവും” ഉണ്ടാകണം. 

(9) മലങ്കര അസോസിയേഷന്‍, മെത്രാസന ഇട 
വകയോഗം എന്നിവയുടെ കാലാവധി ഏകികരി 
ക്കുന്നത്‌ (C-terminus) നല്ലതാണ്‌. ചെങ്ങന്നൂര്‍, 
കൊച്ചി, അഹമ്മദാബാദ്‌ തുടങ്ങിയ മെത്രാസന ഇട 
വകയോഗവും കൌണ്‍സിലും ആ രീതിയിലാണ്‌ 
പോകുന്നത്‌. എന്നാല്‍ അങ്കമാലി, കോട്ടയം 
സെന്‍ട്രല്‍ തുടങ്ങിയ ചില മ്മെതാസനങ്ങള്‍ വ്യതി 
ചലിച്ചും പോകുന്നുണ്ട്‌. ആവശ്യമെങ്കില്‍ ഒരു 
പൊതുയോഗത്തിന്റെ കാലാവധി ഏഴു വര്‍ഷം വരെ 
വര്‍ദ്ധിപ്പിച്ചോ മൂന്നു വര്‍ഷം വരെ കുറച്ചോ 2017 
മാര്‍ച്ച്‌ 31ന്‌ കാലാവധി പൂര്‍ത്തിയാകത്തക്കവിധം 
ഇത്‌ ഏകീകരിക്കാവുന്നതാണ്‌. അതാതു മ്മെതാ 
സന പൊതുയോഗത്തിന്റെ മുന്‍കൂട്ടിയുള്ള അനു 
വാദം വാങ്ങണമെന്നു മാര്രം. കൊച്ചി, അഹമ്മദാ 
ബാദ്‌ തുടങ്ങിയ മ്മരെതാസനങ്ങളിലെ ഇടവകകളില്‍ 
നിന്ന്‌ 2012 - 2017ലെ അസോസിയേഷനിലേക്കും 
മെത്രാസന ഇടവകയോഗത്തിലേക്കും അംഗങ്ങളെ 
ഒരുമിച്ചു തെരഞ്ഞെടുത്തത്‌ അനുകരണീയമായ 

































































സമാ രണസംവീധാനങ്ങള്‍ 
മെച്ചപെടുത്തുന്നതിനുള്ള 
ചില നിര്‍ദേശങ്ങള്‍ 





മാതൃകയാണ്‌. ഇപ്പോഴേ ശ്രമിച്ചാല്‍ 2017 ആദ്യം 
എല്ലാ മ്രെതാസനങ്ങളിലും തെരഞ്ഞെടുപ്പു നടത്തി 
2017 ഏപ്രില്‍ ഒന്നിന്‌ ആരംഭിക്കുന്ന സാമ്പത്തിക 
വര്‍ഷം തന്നെ (2017 ഏപ്രില്‍ ഒന്നിനോ അതുകഴി 
ഞ്ഞുള്ള ഒന്നു രണ്ടു മാസത്തിനകമോ) മെത്രാ 
സനങ്ങളില്‍ പുതിയ ഭരണസമിതി നിലവില്‍ വരു 
ത്താവുന്നതാണ്‌. മാനേജിംഗ്‌ കമ്മറ്റിയിലെയും 
മ്രെതാസന കൌണ്‍സിലിലെയും അംഗങ്ങള്‍ ഒരു 
മിച്ച്‌ ഉള്‍പ്പെടുന്ന കമ്മറ്റികള്‍ രൂപീകരിക്കേണ്ട ആവ 
ശ്യം വരുമ്പോള്‍ (ഉദാ: - ചില കോളജ്‌ കണ്‍ 
സിലുകള്‍) അക്കാര്യം സുഗമമാക്കുന്നതിന്‌ ഇതു 
സഹായിക്കും. 

(10) കേരളത്തിലെന്നല്ല, ഇന്ത്യയിലെ തന്നെ 
ക്രൈസ്തവസഭാ മേലദ്ധ്യക്ഷന്മാരില്‍ പ്രഥമസ്ഥാ 
നീയനാണ്‌ ഒരു സ്വതന്ത്ര സഭയുടെ തലവനെന്ന 
നിലയില്‍ മലങ്കരസഭാദ്ധ്യക്ഷനായ പരിശുദ്ധ 
കാതോലിക്കാ ബാവാ. ക്രൈസ്തവലോകത്തെ 
സഭാദ്ധ്യക്ഷന്മാരുടെ ഇടയിലും ബാവായ്ക്ക്‌ സമു 
ന്നതമായ സ്ഥാനമാണുള്ളത്‌. റോമന്‍ പോപ്പും 
എക്യുമെനിക്കല്‍ പാത്രിയര്‍ക്കീസും കോപ്റ്റിക്‌ 
പോപ്പും അന്ത്യോക്യാ പാത്രിയര്‍ക്കീസും അര്‍മേ 
നിയന്‍ കാതോലിക്കാമാരും എത്യോപ്യന്‍ പാത്രി 
യര്‍ക്കീസും അസിറിയന്‍ പാര്രിയര്‍ക്കീസും 
ഉള്‍പ്പെടെ “പരിശുദ്ധ” (His Holiness) എന്നു സം 
ബോധന ചെയ്യപ്പെടുന്ന 15 - 20 സഭാതലവന്മാരില്‍ 
ഒരാളാണ്‌ പരിശുദ്ധ ബാവാ. ആ നിലയ്ക്ക്‌ സ്ഥാന 
ത്തിനനുസരിച്ചുള്ള ആദരവ്‌ ലഭിക്കുന്ന പരിപാടി 
കളില്‍ മാത്രമേ പരിശുദ്ധ ബാവാ പങ്കെടുക്കാവൂ. 
കര്‍ദിനാള്‍ - മേജര്‍ ആര്‍ച്ച്ബിഷപ്പ്‌, കര്‍ദിനാള്‍ - 
പാത്രിയര്‍ക്കീസായാല്‍ പോലും മുന്‍ഗണനാക്രമ 
ത്തില്‍ ബാവായുടെ സ്ഥാനത്തിനു താഴെയാണ്‌. 
അതുപോലെ നമ്മുടെ സഭയുടെ പരിപാടികളില്‍ 
മാര്‍ത്തോമ്മാ മെത്രാപ്പോലീത്താ വരുന്ന പക്ഷം 
അദ്ദേഹത്തിന്‌ സ്ഥാനത്തിനനുസരിച്ചുളള ആദരവ്‌ 
നല്‍കണം. പരുമല പള്ളി കൂദാശാ സമ്മേളന 
ത്തിലും (2000) കാതോലിക്കേറ്റ്‌ ശതാബ്ദി സമാ 
പന സമ്മേളനത്തിലും (എറണാകുളം, 2012) അദ്ദേ 
ഹത്തിന്‌ ചങ്ങനാശേരി (മുന്‍) ആര്‍ച്ച്ബിഷപ്പിനു 
താഴെയുള്ള സ്ഥാനം നല്‍കിയത്‌ ശരിയായില്ല. 


(11) പിന്‍ഗാമിയെ തെരഞ്ഞെടുക്കാതെ 
പനരസ്ത്യ കാതോലിക്കാ - മലങ്കര മെത്രാപ്പോലീ 
































www.bethelpatrika.org | 20 | 


ത്താ സ്ഥാനത്ത്‌ ഒഴിവുണ്ടായാല്‍ പിന്‍ഗാമിയുടെ 
സ്ഥാനാരോഹണം വരെയുള്ള സഭാഭരണത്തിന്‌ 
സഭാ ഭരണഘടന 73, 74, 106 വകുപ്പുകള്‍ക്ക്‌ വിധേ 
യമായി ഒരു നടപടി ചട്ടമുണ്ടാകണം. ഇത്‌ 
പരിശുദ്ധ എപ്പിസ്ക്കോപ്പല്‍ സിനഡിന്റെ നടപടി 
ചട്ടങ്ങളുടെ ഭാഗമാക്കിയാല്‍ മതിയാകും. (സിറിയക്‌ 
ഓര്‍ത്തഡോക്‌സ്‌ സഭാ ഭരണഘടന മൂന്നാം 
അദ്ധ്യായം മാതൃകയാക്കാവുന്നതാണ്‌). മലങ്കര 
അസോസിയേഷന്‍ ഇപ്പോള്‍ അഞ്ചു വര്‍ഷ കാലാ 
വധിയുള്ള ഒരു സ്ഥിരം സമിതിയായതുകൊണ്ട്‌ ഒഴി 
വുണ്ടാകുമ്പോള്‍ പിന്‍ഗാമിയുടെ തെരഞ്ഞെടുപ്പി 
നായി ഇതു വിളിച്ചുകൂട്ടുന്നതിന്‌ പ്രയാസമില്ല. 














(12) 1947 ഓഗസ്റ്റ്‌ 29നു കൂടിയ അസോസിയേ 
ഷന്‍ മാനേജിംഗ്‌ കമ്മറ്റി തയ്യാറാക്കിയ നക്കല്‍ 
തെരഞ്ഞെടുപ്പു ചട്ടങ്ങളുടെ മാതൃകയില്‍ മലങ്കര 
മ്രെതാപ്പോലീത്തായുടെ എല്ലാ അവകാശങ്ങളും 
സംരക്ഷിച്ചുകൊണ്ടുതന്നെ മാനേജിംഗ്‌ കമ്മറ്റി 
നോമിനേഷന്‍ ചില മാനദണ്ഡങ്ങള്‍ ഉണ്ടാകണം. 
(മലങ്കരസഭാ മാസിക (1947) 1123 ചിങ്ങം ലക്കം 
പേജ്‌ 2, 23 കാണുക). ആകെയുള്ള 81 അംഗങ്ങ 
ളില്‍ 75 പേരെ സമുദായത്തിമന്റ്‌ വിവിധ സ്ഥാപന 
ങ്ങളെ ്രതിനിധീകതിക്കുന്നതിന്മും മറ്റുമായി മല 
കര മമത്രാച്ഛോലിത്താ നോമിനേറ്റു ചെയ്യേണ്ടതാ 
ണെന്ന്‌ 1951 മേയ്‌ 17നു കൂടിയ മലങ്കര അസോസി 
യേഷന്‍ യോഗത്തിന്റെ നാലാം പ്രമേയത്തില്‍ പറ 
യുന്നു. സ്ഥാനമൊഴിയുന്ന വൈദിക ട്രസ്റ്റി, അയ്മേ 
നി ട്രസ്റ്റി, അസോസിയേഷന്‍ സെക്രട്ടറി എന്നി 
വരെയോ അവര്‍ വീണ്ടും തെരഞ്ഞെടുക്കപ്പെടുന്ന 
പക്ഷം മുന്‍ ഭാരവാഹികളെയോ നോമിനേഷന്‍ 
വിഭാഗത്തില്‍ ഉള്‍പ്പെടുത്തണം. കോട്ടയം/നാഗ്പൂര്‍ 
സെമിനാരി പ്രിന്‍സിപ്പല്‍ അല്ലെങ്കില്‍ വൈസ്‌ പ്രിന്‍ 
സിപ്പല്‍ / സീനിയര്‍ അദ്ധ്യാപകന്‍ വൈദിക 
സെമിനാരികളുടെ ഒരു പ്രതിനിധിയായി ഉണ്ടായി 
രിക്കണം. ആത്മീയ സംഘടനകളുടെ പ്രതിനിധി 
യായി ഏകോപന സമിതി സ്രെകട്ടറി/കണ്‍വീനര്‍ 
ഉണ്ടായിരിക്കണം (7-ാം നിര്‍ദേശം കാണുക). ക്നാ 
നായ സമുദായം, സ്ലീബാദാസ സമൂഹം, ്രഹ്മ 
വാര്‍ സമൂഹം (കൊങ്കിണി) എന്നിവയ്ക്ക്‌ തെര 
ഞ്ഞെടുപ്പിലൂടെ പ്രാതിനിധ്യം ലഭിച്ചില്ലെങ്കില്‍ 
അവര്‍ക്കും നോമിനേഷനിലൂടെ പ്രാതിനിധ്യം 
നല്‍കണം. സന്യാസ സമൂഹങ്ങള്‍ക്കും പ്രാതി 
നിധ്യം നല്‍കണം. ശേഷിച്ച സീറ്റുകളുടെ പകുതി 
യിലേക്ക്‌ മലങ്കര മ്മെതാപ്പോലീത്താ നേരിട്ടു 
നോമിനേഷന്‍ നടത്തണം. ബാക്കി പകുതി 
യിലേക്കുള്ള നോമിനേഷന്‍ മലങ്കര മെത്രാപ്പോലീ 
ത്താ തന്നെ പരിശുദ്ധ എപ്പിസ്കോപ്പല്‍ സുന്ന 
ഹദോസ്‌ അംഗങ്ങളുടെ ആലോചന കൂടി 
പരിഗണിച്ച്‌ നടത്തുന്നതായിരിക്കും നല്ലത്‌. ഇത്‌ 








ഒമയ്‌ 2016 


സഭാതലവന്റെ മേലുള്ള സമ്മര്‍ദ്ദങ്ങള്‍ കുറയ്ക്കാ 
നിടയാക്കും. മാനേജിംഗ്‌ കമ്മറ്റി യോഗത്തില്‍ 
മ്രെതാസന സ്രെകട്ുടറിമാരെ ക്ഷണിക്കുന്നതു 
പോലെ ആത്മീയ സംഘടനാ കേന്ദ്ര ഭാരവാഹി 
കളെയും ക്ഷണിക്കുന്നതു നല്ലതാണ്‌. 

(3) മാനേജിംഗ്‌ കമ്മറ്റി നോമിനേഷന്‍, നാമ 
നിര്‍ദേശം ചെയ്യപ്പെടുന്ന അംഗങ്ങളും സഭാമക്കളും 
വാര്‍ത്താമാധ്യമങ്ങളില്‍ കൂടി മാര്തം അറിയുന്ന 
രീതി നല്ലതല്ല. അസോസിയേഷന്‍ യോഗത്തിന്റെ 
ഉപസംഹാരപ്രസംഗത്തിനു മുന്‍പായി നോമിനേ 








റ്റഡ്‌ അംഗങ്ങളുടെ ലിസ്റ്റ്‌ പ്രഖ്യാപിക്കുന്നതാണ്‌ 





നല്ലത്‌. അതുപോലെ നോമിനേറ്റ്‌ ചെയ്യപ്പെടുന്ന 
അംഗങ്ങള്‍ മുന്‍കൂട്ടി അറിയുകയും വേണം. 
അവര്‍ക്ക്‌ അസനകര്യമുണ്ടെങ്കില്‍ ഒഴിവാക്കണമ 
ല്ലോ. മുന്‍കാലങ്ങളില്‍ അസോസിയേഷന്‍ 
കഴിഞ്ഞ്‌ ഒരാഴ്ച വരെ വൈകി നോമിനേഷന്‍ നട 
ന്നിട്ടുണ്ട്‌. ഒരു യോഗത്തിലും പങ്കെടുക്കാത്ത നോമി 
നേറ്റഡ്‌ അംഗങ്ങളെ വീണ്ടും നോമിനേറ്റു ചെയ്ത്‌ 
ആ സീറ്റ്‌ ഉപയോഗശൂന്യമാക്കുന്നതു നല്ലതല്ല. 





(14) വര്‍ക്കിംഗ്‌ കമ്മറ്റി രൂപീകരണത്തിനും 
മാനദണ്ഡങ്ങള്‍ ഉണ്ടാകുന്നതു നല്ലതാണ്‌. അംഗ 








സംഖ്യ കാലോചിതമായി 15 ആയി വര്‍ദ്ധിപ്പിക്കേ 
ണ്ടതാണ്‌. സ്ഥാനമൊഴിയുന്ന അസോസിയേഷന്‍ 
സെക്രട്ടറിയെ ഉള്‍പ്പെടുത്തുന്ന പതിവ്‌ തുടരേണ്ട 
താണ്‌. നിയുക്ത കാതോലിക്കാ, സിനഡ്‌ സെക്രട്ടറി 
എന്നിവര്‍ അംഗങ്ങളല്ലെങ്കില്‍ അവരെ എക്സ്‌ 
ഒഫീഷ്യോ അംഗങ്ങളാക്കേണ്ടതാണ്‌. 1934-1951 
കാലത്ത്‌ വര്‍ക്കിംഗ്‌ കമ്മറ്റിയെ തെരഞ്ഞെ 
ടുക്കുകയായിരുന്നു (അന്നത്തെ ഭരണഘടന 
വകുപ്പ്‌ 85). ആ നിലയ്ക്ക്‌ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു 
വൈദികനെയും ഒരു അയ്മേനിയെയും മാനേജിംഗ്‌ 
കമ്മറ്റിയില്‍ നിന്ന്‌ നാമനിര്‍ദേശം ചെയ്യുന്നത്‌ നല്ല 
താണ്‌. 

(15) അസോസിയേഷന്‍ മാനേജിംഗ്‌ കമ്മറ്റി 
യോഗത്തിന്റെ ചോദ്യോത്തരത്തിന്റെ 90% സഭ 
യിലെ സ്‌കൂളുകളെ കുറിച്ചുള്ളതാണ്‌. മാനേജിംഗ്‌ 
കമ്മറ്റിയുടെ സമയത്തിന്റെ നല്ല പങ്കും സ്കൂളുക 
ളുമായി ബന്ധപ്പെട്ട വിഷയങ്ങള്‍ അപഹരിക്കുന്നു. 
അതുകൊണ്ട്‌ വര്‍ഷത്തില്‍ ഒരു യോഗം സ്കൂളു 
കളുടെ പ്രവര്‍ത്തനവുമായി ബന്ധപ്പെട്ട വിഷയ 








ങ്ങള്‍ ചര്‍ച്ച ചെയ്യാനായി മാത്രം മാറ്റി വയ്ക്കാവു 





ന്നതല്ലേ ? ഈ കമ്മറ്റിയില്‍ സ്‌കൂള്‍ മാനേജരും 


ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും നിര്‍ബന്ധമായും പങ്കെ 


ടുക്കണം. മാനേജിംഗ്‌ കമ്മറ്റി യോഗത്തില്‍ ഗര 
വമുള്ള പ്രമേയങ്ങള്‍ അനുവദിക്കുകയും ഗൌരവ 
മില്ലാത്തവ നിരുത്സാഹപ്പെടുത്തുകയും വേണം. 


(തുടരും...) 


www.bethelpatrika.org 21 | 


ടോംസ്‌ ആന്റണി 


ന്യു ജനറേഷന്‍ സ്വായത്തമാക്കിയ പദമാണ്‌ 
സെല്‍ഫി. മൊബൈല്‍ ഫോണോ മറ്റ്‌ ഡിജിറ്റല്‍ 
ക്യാമറ ഉപയോഗിച്ചോ സ്വന്തം ചിശ്രം പകര്‍ത്തു 
ന്നതിനെയാണ്‌ “സെല്‍ഫി” എന്ന ഓമനപ്പേരിട്ട്‌ വളി 
ക്കുന്നത്‌. ക്യാമറ സ്വന്തം കൈയ്യകലത്തില്‍ 
വെച്ചോ, അല്ലെങ്കില്‍ ഒരു സ്റ്റിക്‌ കൊണ്ടോ എടു 
ക്കുന്ന ഫോട്ടോകളാണിവ. ഫെയ്സ്ബുക്കും, 
വാട്ട്സ്‌ ആപ്പും ജന്രപിയമായതോടെയാണ്‌ 
സെല്‍ഫിക്ക്‌ ഇത്രയേറെ സ്വീകാര്യത ലഭിച്ചത്‌. 
സ്വന്തം സെല്‍ഫി മാത്രമല്ല, ഗ്രൂപ്പ്‌ സെല്‍ഫി എടു 
ക്കുന്നതും ഇന്ന്‌ സാധാരണമാണ്‌. 

നല്ല നിമിഷങ്ങള്‍ മനസ്സില്‍ സൂക്ഷിക്കാന്‍ ആഗ്ര 
ഹിക്കുന്നവരാണ്‌ നാമെല്ലാവരും. ആ നിമിഷങ്ങ 
ളുടെ ധന്യത പിന്നീട്‌ ഉണര്‍ത്തുന്നതിന്‌ അവയുടെ 
ചിത്രങ്ങള്‍ക്കാവും. ഫോട്ടോകളോടുളള ഈ ഹര 
മാണ്‌ ക്യാമറകളുടെ ലോകത്ത്‌ നാം കാണുന്ന മാറ്റ 
ങ്ങള്‍ക്കും സാങ്കേതിക വിദ്യകള്‍ക്കും ആധാരം. 
കൊണ്ടുനടക്കാന്‍ ബുദ്ധിമുട്ടുണ്ടായിരുന്ന പഴയ 
ക്യാമറകളുടെ ലോകത്തുനിന്നും വിരല്‍തുമ്പു 
കൊണ്ട്‌ ചിത്രങ്ങള്‍ പകര്‍ത്താന്‍ കഴിയുന്ന നൂതന 
ക്യാമറകളില്‍ എത്തിനില്‍ക്കുകയാണ്‌ ഇന്നത്തെ 
ലോകം. 
ചരിത്രം 

1839ല്‍ അമേരിക്കന്‍ ഫോട്ടോഗ്രാഫറായ 
റോബര്‍ കൊര്‍ണേലിയസ്‌ തന്റെ ക്യാമറയിലൂടെ 
സ്വയം പകര്‍ത്തിയതോടെയാണ്‌ സെല്‍ഫിയുടെ 
ചരിത്രം പിറക്കുന്നത്‌. 2010ഓടെ വിലകുറഞ്ഞ 
മൊബൈല്‍ ഫോണില്‍ പോലും ക്യാമറാ 
സൌകര്യം ലഭ്യമായിത്തുടങ്ങി. 2012ല്‍ ഒരു 
ഓസ്ട്രേലിയന്‍ നാട്ടുന്‍പുറത്ത്‌ “സെല്‍ഫി പിറവി 
യെടുത്തു. ഒരു മൊബൈല്‍ ഫോണില്‍ ഒരു 
ക്യാമറ എന്നത്‌ ഫ്രണ്ട്‌ ക്യാമറയും, ബാക്ക്‌ ക്യാമ 
റയും അതോടെ വന്നു തുടങ്ങി. തുടക്കത്തില്‍ 
്രണ്ട്‌ ക്യാമറയ്ക്ക്‌ പ്രചാരം കുറവായിരുന്നു. 
എന്നാല്‍ സെല്‍ഫിയുടെ വരവോടെ ഫ്രണ്ട്‌ ക്യാമറ 
അരങ്ങ്‌ അടക്കിവാണു തുടങ്ങി. പിന്നീട്‌ കൂടുതല്‍ 
എം. പി. ഡൈമെന്‍ഷനോടുകൂടിയ ക്യാമറാ 
ഫോണുകള്‍ക്ക്‌ ആവശ്യക്കാര്‍ ഏറുകയും 
ചെയ്തു. 

2014ല്‍ സെല്‍ഫിസ്റ്റിക്കും പുറത്തിറങ്ങി. 
സെല്‍ഫി സ്റ്റിക്കിന്റെ അആധരഗത്ത്‌ മൊബൈല്‍ 
ഫോണ്‍ ഘടിപ്പിച്ച്‌ ഫോട്ടോ എടുക്കേണ്ട വ്യക്തി 
യുടെ നേരെ ഉയര്‍ത്തി സ്റ്റിക്ക്‌ ഹാന്‍ഡിലിലുള്ള 
ബട്ടണ്‍ അമര്‍ത്തുകയേ വേണ്ടു. ഫോട്ടോ റെഡി. 


സെല്‍ഫിക്കും 
കടിഞ്ഞാണ്‍ വേണു? 





സെല്‍ഫി സ്റ്റിക്കിനു പിന്നാലെ എത്തിയിരിക്കുന്നത്‌ 
സെല്‍ഫി സ്പൂണാണ്‌. ആഹാരം കഴിച്ചുകൊണ്ടു 
തന്നെ സെല്‍ഫിയെടുക്കാനായി സ്റ്റിക്കിന്റെ മാതൃ 
കയില്‍ നിര്‍മ്മിച്ചിരിക്കുന്നതാണ്‌ സെല്‍ഫി 
സ്പൂണ്‍. 

മൂന്നു വര്‍ഷം മുന്‍പ്‌ 2013ന്റെ പദമായി 
ഓക്സ്ഫോര്‍ഡ്‌ ഡിക്ഷ്ണറിയില്‍ തെരഞ്ഞെടുക്ക 
പ്പെട്ട പദമാണ്‌ സെല്‍ഫി. ഫ്രാന്‍സീസ്‌ മാർപ്പാ 
പ്യായ്ക്കും ഒബാമയ്ക്കും നരേന്ദ്ര മോഡിക്കും ഒപ്പം 
ക്ലിക്ക്‌ ചെയ്ത സെല്‍ഫികള്‍ നവമാധ്യമങ്ങളില്‍ 
“വൈറല്‍” ആണ്‌. പെര്‍പെക്ട്‌ 365 പോലുള്ള ആപ്പു 
കള്‍ ഉപയോഗിച്ച്‌ സെല്‍ഫി ആകര്‍ഷകമാക്കു 
ന്നതും പതിവായി. 

2014ല്‍ ലോക ഭാമദിനത്തോടനുബന്ധിച്ച്‌ പതി 
നായിരക്കണക്കിന്‌ സെല്‍ഫികള്‍ കൂട്ടിച്ചേര്‍ത്ത്‌ 
നാസ ഒരു മൊബൈല്‍ സെല്‍ഫി പുറത്തിറക്കി. 
അതില്‍ ഒരുപക്ഷെ താങ്കളും ഉണ്ടാകാം. എന്നാല്‍ 
സെല്‍ഫിക്ക്‌ ഇത്രയേറെ പ്രചാരമുണ്ടാകുവാന്‍ 
കാരണം എന്താണ്‌? മറ്റൊരാള്‍ എന്റെ ഫോട്ടോ 
എടുക്കുന്നതിനേക്കാള്‍ എനിക്കിഷ്ടപ്പെട്ട പോസു 
കളില്‍ എന്റെ ഫോട്ടോ എടുക്കാം എന്നതാണ്‌ 
ഇതിന്റെ പ്രത്യേകത. കൂടാതെ ഭയാശങ്കകളില്ലാതെ 
ഫോട്ടോ എടുക്കുകയും ചെയ്യാം. 
സെല്‍ഫി ആപല്‍ക്കരമാകുമ്പോള്‍ 

ഇന്ന്‌ ലോകത്തില്‍ ഏറ്റവും കൂടുതല്‍ സെല്‍ഫി 
മരണങ്ങള്‍ റിപ്പോര്‍ട്ട ചെയ്യുന്നത്‌ നമ്മുടെ രാജ്യ 
ത്താണ്‌ എന്നത്‌ ദുഃഖകരമാണ്‌. നമ്മുടെ 
രാജ്യത്തെ മരണകാരണങ്ങളുടെ പട്ടികയില്‍ ഒരു 
പുതിയ പേരുകൂടി എഴുതപ്പെടുകയാണ്‌. - 
സെല്‍ഫി മരണങ്ങള്‍. സാഹസികവും ആപല്‍ക്ക 
രവുമായ സെല്‍ഫി ശ്രമങ്ങള്‍ ചിലരുടെ മരണത്തി 
നിടയാക്കിയതും പെര്‍ഫെക്ട്‌ സെല്‍ഫി എടു 
ക്കാന്‍ ശ്രമിച്ച്‌ പരാജയപ്പെട്ട ചിലര്‍ ഇനി ജീവിച്ചി 
രിക്കേണ്ട എന്നു തീരുമാനമെടുത്തതുമൊക്കെ 
“സെല്‍ഫിയുടെ പ്രയാണ വഴികളിലെ രസമി 
ല്ലാത്ത വാര്‍ത്തകളായി മാറി. സ്വന്തം ബാഹ്യരൂപ 
ത്തെപ്പറ്റി ചിലര്‍ക്കുണ്ടാകുന്ന അമിതമായ ആകു 
ലതയുടെ രോഗലക്ഷണമായി “സെല്‍ഫി മാനിയ്‌ 

കാമുകിയെ കൊന്നശേഷം ആ മൃതദേഹം 


www.bethelpatrika.org | 22 | 


വെച്ച്‌ സെല്‍ഫിയെടുത്ത്‌ ഫെയ്സ്ബുക്കില്‍ 
പോസ്റ്റ്‌ ചെയ്യുന്നവരുടെ ലോകത്താണ്‌ നാം ജീവി 
ക്കുന്നത്‌. സെലിബ്രിറ്റികള്‍ക്കുപോലും സ്വസ്ഥമാ 
യി നടക്കുവാന്‍ കഴിയുന്നില്ല. നവീന മാധ്യമങ്ങ 
ളില്‍ സെല്‍ഫിയിടാന്‍ ചിലര്‍ കാണിക്കുന്ന താല്പ 
ര്യങ്ങള്‍ അതിസാഹസമാണ്‌. 

സെല്‍ഫി മോര്‍ഫുകള്‍ പെണ്‍കുട്ടികളുടെ 
സല്‍പ്പേരിന്‌ കളങ്കമായതും മറ്റുള്ളവര്‍ എടുത്ത 
സെല്‍ഫികളില്‍ അറിയാതെ പെട്ട്‌ ജീവിതം 
തകര്‍ന്ന പെണ്‍കുട്ടികളും വിരളമല്ല. 

പാലക്കാട്‌ റെയില്‍വേ സ്റ്റേഷനില്‍ നിര്‍ത്തിയി 
ട്ടിരുന്ന ട്രെയിനിനു മുകളില്‍ കയറി സെല്‍ഫിയെ 
ടുക്കാന്‍ ശ്രമിച്ച വിദ്യാര്‍ത്ഥികള്‍ റെയില്‍വേ ഉദ്യോ 
ഗസ്ഥരുടെ തക്കസമയത്തെ ഇടപെടല്‍ മൂലമാണ്‌ 
രക്ഷപെട്ടത്‌. പുറപ്പെടാന്‍ നിന്നിരുന്ന ഗുഡ്സ്‌ ട്രെയി 
നിനു മുകളില്‍ വൈദ്യുതി ലൈനില്‍ തട്ടുന്ന വിധ 
ത്തിലാണ്‌ ഒന്‍പതു വിദ്യാര്‍ത്ഥികള്‍ നിന്നിരുന്നത്‌. 

ട്രെയിനിനു മുകളില്‍ കയറി സെല്‍ഫിയെടു 
ക്കാന്‍ ശ്രമിച്ച വാളയാര്‍ സ്വദേശിയായ വിദ്യാര്‍ത്ഥി 
വൈദ്യുതി ലൈനില്‍ നിന്നും ഷോക്കേറ്റ്‌ മരിച്ചത്‌ 
കഴിഞ്ഞ വര്‍ഷമാണ്‌. സഞ്ചരിക്കുന്ന പാസഞ്ചര്‍ 
ട്രെയിനിനു മുകളില്‍ നിന്നും സെല്‍ഫിയെടുക്കാന്‍ 
ശ്രമിച്ച യുവാക്കളെ അറസ്റ്റ്‌ ചെയ്തത്‌ ആലപ്പുഴ 
യില്‍ നിന്നുമാണ്‌. 

മൊബൈലില്‍ സ്വന്തം മരണം അഭിനയിക്കുന്ന 
തിനിടെയാണ്‌ അഭിലാഷ്‌ എന്ന യുവാവ്‌ കയര്‍ 
കുരുങ്ങി മരിച്ചത്‌. ഫെയ്സ്ബുക്കില്‍ അപ്ലോഡ്‌ 
ചെയ്യാന്‍ വീട്ടിനുള്ളില്‍ സ്വന്തം മരണം അഭിനയി 
ക്കുന്നതിനിടെയായിരുന്നു അപകടം. നിറതോക്കു 
മായി സെല്‍ഫിയെടുക്കാന്‍ ശ്രമിക്കുന്നതിനിടെ 
അബദ്ധത്തില്‍ വെടിയേറ്റു മരിച്ച 19കാരനെയും 
ചരിത്രം മറന്നിട്ടില്ല. മോസ്കോയില്‍ സെല്‍ഫി എടു 
ക്കാന്‍ മതിലുചാരിനിന്ന പെണ്‍കുട്ടിയാണ്‌ മതിലി 
ടിഞ്ഞുവീണ്‌ മരിച്ചത്‌. 

പാമ്പിനോടൊത്ത്‌ സെല്‍ഫിയെടുത്ത്‌ പാമ്പിന്റെ 
കടിയേറ്റ്‌ മരിച്ചവര്‍, അപകടങ്ങള്‍ സെല്‍ഫിയില്‍ 
പകര്‍ത്തി അപകടത്തില്‍ പെട്ടവര്‍, നദീതീരത്ത്‌ 
സെല്‍ഫിയെടുത്ത്‌ നദിയില്‍പെട്ടു മരിച്ചവര്‍, ഭൂക 
മ്പങ്ങളും, അഗ്നിപര്‍വൃതങ്ങളും സെല്‍ഫിയിലാക്കി 
സ്വയം നശിച്ചവര്‍ അതെ! സെല്‍ഫി വിതച്ച അപ 
കടങ്ങളുടെ “വീരകഥകള്‍” അനവധിയാണ്‌. 

മൃത്ര്രാണനായി വഴിവക്കില്‍ കിടക്കുന്നവരോ 
ടൊപ്പം സെല്‍ഫിയെടുത്ത്‌ “ആഘോഷിക്കുന്ന 
വരും വിരളമല്ല. അവരെ ആശുപ്രതിയിലാക്കുവാ 
നല്ല, ഒരു സെല്‍ഫിയുടെ സാധ്യതയാണ്‌ ഇക്കൂ 
ടടര്‍ എവിടെയും തിരയുന്നത്‌. “സാഡിസം” എന്ന്‌ 


മെയ്‌ 2016 


മാത്രം ഇതിനെ വിളിക്കാനാവില്ല. അതിനുമേലെ 
യുള്ള ധാര്‍മ്മിക അപചയമാണിത്‌. 
സെൽഫിക്കു പിന്നില്‍ 

മറ്റൊരാള്‍ നമ്മെ എങ്ങനെ കാണുന്നു എന്ന്‌ 
ഓരോ വ്യക്തിക്കും ആഗ്രഹമുണ്ട്‌. അത്‌ സാക്ഷാ 
ത്ക്കരിക്കാന്‍ പറ്റുന്ന ഒരു പ്ലാറ്റ്‌ഫോമായിട്ടാണ്‌ 
സെല്‍ഫി പോസ്റ്റുകളെ കാണേണ്ടത്‌. അതില്‍ 
പോസിറ്റീവും നെഗറ്റീവും ഉണ്ട്‌. ചിലര്‍ മറ്റുള്ളവ 
രുടെ ശ്രദ്ധ എപ്പോഴും ആകര്‍ഷിക്കാന്‍ ശ്രമിക്കു 
ന്നവരാണ്‌. അവര്‍ സെല്‍ഫി എടുക്കുന്നത്‌ മറ്റുള്ള 
വര്‍ക്കു വേണ്ടിയാണ്‌. ചിലരാകട്ടെ സെല്‍ഫി 
എടുത്ത്‌ മറ്റുള്ളവരേക്കാള്‍ സ്വയം ആസ്വദിക്കാന്‍ 
ഇഷ്ടപ്പെടുന്നവരാണ്‌. 

ഇടയ്ക്കിടയിക്ക്‌ ഫോട്ടോ എടുത്ത്‌ പോസ്റ്റ്‌ 
ചെയ്യുക, എത്ര എടുത്താലും മതിയാവില്ല എന്ന 
അവസ്ഥ വരിക, ലൈക്കും കമന്റും പോരാ എന്നു 
തോന്നുക ഈ സ്വഭാവം സാമൂഹ്യ ബന്ധങ്ങ 
ളെയും ജീവിതത്തിന്റെ ബാക്കി പ്രവര്‍ത്തനങ്ങളെ 
യുമെല്ലാം ദോഷകരമായി ബാധിക്കുമ്പോഴാണ്‌ 
സെല്‍ഫി ഒരു രോഗമായി മാറുന്നതെന്ന്‌ പ്രമുഖ 
മനഃശാസ്ത്രജ്ഞനായ ഡോ. ടി. പി. സന്ദീഷ്‌ പറ 
യുന്നു. 

“അവനവനിസ ത്തിന്റെ മറ്റൊരു രൂപമാണ്‌ 
സെല്‍ഫി. മനുഷ്യന്‍ ഇന്ന്‌ സ്നേഹിക്കുന്നത്‌ തന്നെ 
തന്നെയാണ്‌. സ്വയം ആരാധിക്കുവാനായി അവന്‍ 
അധുപതിക്കുന്നു. 

സെല്‍ഫിയെക്കുറിച്ച്‌ ഡിസംബറില്‍ മാതൃഭൂമി 
യില്‍ വന്ന “എന്നെയാണെനിക്കിഷ്ടം” എന്ന ലേഖ 
നത്തില്‍ കല്‍പ്പറ്റ നാരായണന്‍ “ആത്മ പ്രദര്‍ശ 
നത്തിലെയും “ആത്മ” പ്രകാശനത്തിലെയും 
സെല്‍ഫ്‌ വൃത്യസ്തമാണെന്ന്‌ പറയുന്നുണ്ട്‌. 
“സെല്‍ഫി” ആത്മ പ്രദര്‍ശനമാണ്‌. കവിതയെഴു 
തുന്നതും, ലേഖനമെഴുതുന്നതും അലിവു കാട്ടു 
ന്നതും ആത്മപ്രകാശനമാണ്‌. ബാഹ്യരുപങ്ങള്‍ക്ക്‌ 
വലിയ പ്രാധാന്യം കല്പിക്കുന്ന ആധുനിക യുഗ 
ത്തില്‍ കവിതയേക്കാള്‍ സെല്‍ഫിക്കാണ്‌ 
“ലൈക്ക്‌” കിട്ടുക. 

കുഞ്ഞുണ്ണിമാഷ്‌ ഒരിക്കല്‍ ഇങ്ങനെ പറഞ്ഞു. 
“ എനിക്ക്‌ എന്നെയാണിഷ്ടം അപ്പോള്‍ അതുക 
ഴിഞ്ഞിട്ടോ! അതിന്‌ അത്‌ കഴിയുന്നില്ലല്ലോ.” 

അഹങ്കാരത്തിന്റെയും “അവനവനിസത്തി 
ന്റെയും സെല്‍ഫികള്‍ക്ക്‌ തടയിടാന്‍ നമുക്ക്‌ കഴി 
യണ്ടേ? നമ്മുടെ മേലുള്ള നിയ്രന്തണം നമുക്ക്‌ 
നഷ്ടമാകുന്നുവോ? ഉറക്കെ ചിന്തിക്കാന്‍ സമയ 


മായി. sy 
കം 


www.bethelpatrika.org | 23 | 


നോമ്പ്‌ വിചാരം 


ഫാ. പി. വി. ജോണ്‍ 


(കഴിഞ്ഞ ലക്കം തുടര്‍ച്ച....) 


ഒരു കാര്യം കൂടെ പറഞ്ഞ്‌ ആ ഭാഗം അവ 
സാനിപ്പിക്കുന്നു. ക്രൈസ്തവ സഭയുടെ ആചാരാ 
നുഷ്ഠാനങ്ങള്‍ യഹൂദ മതത്തിന്റെ പിന്‍തുടര്‍ച്ച 
യാണെന്നു സമ്മതിക്കുമ്പോള്‍ മറ്റൊരു ചോദ്യം 
ഉയര്‍ന്നു വരാവുന്നതാണ്‌. പഴയ നിയമകാലത്ത്‌ 
കാണാത്ത ചില ആചാരങ്ങള്‍ സഭയില്‍ ഉണ്ടല്ലോ. 
വ. കുര്‍ബ്ബാന, മാമ്മോദീസാ തുടങ്ങിയവ. ഇവ 
കര്‍ത്താവു സ്ഥാപിച്ചതാണെന്നു പറഞ്ഞാലും 
ഇന്നു ചെയ്യുന്നതുപോലെ ആചരിക്കുവാന്‍ 
കര്‍ത്താവ്‌ പറഞ്ഞിട്ടില്ലല്ലോ എന്ന ചോദ്യം മാത്ര 
മേയുള്ളൂ. വി. യോഹ. 16:13. “അവന്‍ വന്നു 
നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും” 
എന്ന്‌ കര്‍ത്താവ്‌ വാഗ്ദത്തം ചെയ്തു പരിശുദ്ധാ 
ത്മാവിന്റെ പ്രവര്‍ത്തനങ്ങളെക്കുറിച്ചു പറഞ്ഞിരി 
ക്കുന്ന ഈ വാക്യമാണ്‌ അതിന്‌ ഉത്തരമായി ചൂണ്ടി 
ക്കാണിക്കാവുന്നത്‌. “കര്‍ത്താവ്‌ പഠിപ്പിച്ചതും ഉപ 
ദേശിച്ചതും കൂടാതെയുള്ള സത്യങ്ങളിലൂടെ 
സഭയെ നയിക്കുവാനായിട്ടാണ്‌ കര്‍ത്താവ്‌ പരി 
ശുദ്ധ റൂഹായെ നല്‍കിയത്‌. എന്നാല്‍ ഈ വാക്യം 
വ്യക്തമാക്കുന്നു. ഈ പരിശുദ്ധാത്മാവിന്റെ നടത്തി 
പ്പിലൂടെയാണ്‌ ഇവയെല്ലാം സഭയുടെ ആചാരാനു 
ഷ്ഠാനങ്ങളായി തീര്‍ന്നത്‌. എന്നാല്‍ ആ വിധത്തി 
ലുള്ള പരിശുദ്ധാത്മ നടത്തിപ്പ്‌ സഭയ്ക്ക്‌ ലഭിക്കു 
ന്നത്‌, പ്രത്യേക കൈവെയ്പിലൂടെ ഈ അധി 
കാരം ലഭിച്ച ശ്ലീഹാന്മാരിലൂടെയും അവരുടെ 
കൈവയ്പു ലഭിച്ച സഭാസ്ഥാനികളിലൂടെയും 
മറ്റും മാത്രമാണ്‌. എല്ലാവര്‍ക്കും ലഭിക്കുന്ന ആത്മ 
നല്‍വരമായിട്ടല്ല അതു നല്‍കിയിരിക്കുന്നത്‌. പരി 
ശുദ്ധ സുന്നഹദോസിലൂടെയാണ്‌. അതു 
സഭയ്ക്കു ലഭിക്കുന്നത്‌ എന്നു സാരം. അപ്പോ 
സ്തോലന്മാരുടെ കാലത്ത്‌ ഉണ്ടായ അഭിപ്രായ 
ഭിന്നത; യഹൂദ ക്രിസ്ത്യാനികളും പുറജാതി 
ക്രിസ്ത്യാനികളും തമ്മിലുള്ള ചേര്‍ച്ചയില്ലായ്മ 
പരിഹരിച്ചത്‌ അപ്പോസ്തോലന്മാരുടെ യോഗമാ 





ണെന്ന്‌ അപ്പൊ. 15-0൦ അദ്ധ്യായത്തില്‍ നാം വായി 
ക്കുന്നു. സഭയിലുള്ള എല്ലാവരും ചേര്‍ന്നോ ഏതെ 
ങ്കിലും ഒരു അപ്പോസ്തോലന്‍ മാത്രമോ ഏറ്റെ 
ടുത്ത തീരുമാനമല്ല അത്‌. അവരുടെ തീരുമാന 
ത്തെക്കുറിച്ചു രേഖപ്പെടുത്തിയിരിക്കുന്നത്‌ അവിടെ 
വളരെ ശ്രദ്ധാര്‍ഹമാണ്‌. അപ്പൊ. 15:28 ““വിഗ്ര 
ഹാര്‍പ്പിടം, രക്തം, ശ്വാസംമുട്ടിയത്‌. പരസംഗം 
എന്നിവ വര്‍ജ്ജിക്കുന്നത്‌ ആവശ്യം എന്നല്ലാതെ 
അധികമായ ഭാരം ഒന്നും നിങ്ങളുടെ മേല്‍ ചുമത്ത 
രുത്‌ എന്ന്‌ പരിശുദ്ധാത്മാവിനും ഞങ്ങള്‍ക്കും 
തോന്നിയിരിക്കുന്നു.” “പരിശുദ്ധാത്മാവിനും 
തോന്നിയിരിക്കുന്നു” എന്നത്‌ തീരുമാനം തങ്ങളു 
ടേതല്ല, പരിശുദ്ധാത്മാവിന്റേതാണ്‌ എന്ന്‌ വെളിവാ 
ക്കുന്നു. വി. വേദപുസ്തക വാക്യങ്ങള്‍ തെളിവായി 
കാണിക്കുവാനില്ലാത്ത ആചാരാനുഷ്ഠാനങ്ങ 
ളെല്ലാം വേദവിപരീതമാണെന്നു പറഞ്ഞു പരിത്യ 
ജിക്കുന്നത്‌ പരിശുദ്ധാത്മാവിന്റെ വ്യാപാര 
ശക്തിയെ പൂര്‍ണ്ണമായി ഗ്രഹിക്കാന്‍ കഴിയാത്തതു 
കൊണ്ടാണ്‌. വി. സഭ ആചരിക്കുന്ന അഞ്ചുനോ 
മ്പുകളും ബുധന്‍, വെള്ളി നോമ്പുകളും ഞായ 
റാഴ്ച ആചരണവുമെല്ലാം ആ വിധത്തില്‍ സഭ 
യില്‍ ഈ വിധത്തില്‍ കടന്നുവന്നതാകയാല്‍ അവ 
യ്ക്കൊന്നും വി. വേദപുസ്തക തെളിവുകള്‍ തേടേ 
ണ്ടതില്ല. 

വി. നോമ്പിനെക്കുറിച്ചു വി. വേദപുസ്തക 
ത്തില്‍ എന്തെങ്കിലും പരാമര്‍ശങ്ങളുണ്ടോ? ഉണ്ടെ 
ങ്കില്‍ അതിന്റെ അര്‍ത്ഥവും പ്രസക്തിയും 
എന്താണ്‌? എന്നീ അന്വേഷണങ്ങള്‍ ഇവിടെ ആവ 
ശ്യമായി വരുന്നു. ഭക്ഷണം വെടിയാന്‍ നിഷ്കര്‍ഷി 
ക്കുന്ന നോമ്പിന്‌ വി. വേദപുസ്തകാടിസ്ഥാനമില്ല. 
പ്രത്യേകിച്ച്‌ പുതിയ നിയമത്തില്‍ എന്നു കരുതു 
ന്നവര്‍ ചുണ്ടിക്കാണിക്കുന്ന ചില വേദപുസ്തക 
തെളിവുകള്‍ ആദ്യമേ പരിശോധിക്കേണ്ടതുണ്ട്‌. 
അവര്‍ പറയുന്ന ഒരു തെളിവ്‌ നമ്മുടെ കര്‍ത്താവ്‌ 
പറഞ്ഞ വാക്കുകള്‍ തന്നെയാണ്‌. വി. മത്താ. 15:11, 


www bethelpatrika.org | 24 | 


വി. മാര്‍ക്കോ. 7:15 എന്നീ വാക്യങ്ങളാണ്‌ അതിന്‌ 
ഉപോദ്ബലകമായി അവര്‍ എടുത്തു കാണിക്കുന്ന 
ത്‌. “മനുഷ്യന്‍ അശുദ്ധി വരുത്തുന്നത്‌ വായിക്ക 
കത്ത്‌ ചെല്ലുന്നതല്ല, വായില്‍ നിന്നു പുറപ്പെടുന്ന 
തത്രെ. അതു മനുഷ്യനെ അശുദ്ധമാക്കുന്നു.” 
എന്ന കര്‍ത്താവിന്റെ വാക്കുകള്‍ എന്തും ഭക്ഷിക്കു 
വാനുള്ള ഒരു ലൈസന്‍സായിട്ടാണ്‌ അവര്‍ കാണു 
ന്നത്‌. ഒരു കാര്യം ഇവിടെ ആദ്യമേ അറിയിക്കേ 
ണ്ടതുണ്ട്‌. സന്ദര്‍ഭത്തില്‍ നിന്നു അടര്‍ത്തു മാറ്റി 
ഒരു വാക്യം മാത്രം എടുത്തു വ്യാഖ്യാനിക്കുന്ന 
തുകൊണ്ടു വന്നു ഭവിക്കുന്ന തെറ്റായ ധാരണ 
യാണ്‌ ഇതിനു കാരണം. ഈ വാക്യം എന്തിനു 
പറഞ്ഞു? എപ്പോള്‍ പറഞ്ഞു എന്നുകൂടി ശ്രദ്ധി 
ക്കുമ്പോള്‍ മാത്രമേ അതിന്റെ ശരിയായ അര്‍ത്ഥം 
മനസ്സിലാകുകയുള്ളൂ. കര്‍ത്താവിന്റെ വാക്കു 
കള്‍ക്ക്‌ വാച്യാര്‍ത്ഥത്തിന്‍ അപ്പുറത്ത്‌ ചില 
അര്‍ത്ഥതലങ്ങള്‍ കൂടെയുണ്ട്‌. ദൈവരാജ്യത്തിന്റെ 
മര്‍മ്മങ്ങളെ അറിവാന്‍ വരം ലഭിച്ചിരിക്കുന്ന (വി. 
ലൂക്കോ. 8:10) ശിഷ്യന്മാര്‍ക്കുപോലും പലതും 
ഗ്രഹിക്കാന്‍ കഴിഞ്ഞിരുന്നില്ലായെന്നു നാം കാണു 
ന്നുണ്ട്‌. ഇവിടെയും കര്‍ത്താവ്‌ പറഞ്ഞതിന്റെ 
അര്‍ത്ഥം ശിഷ്യന്മാര്‍ക്ക്‌ മനസ്സിലായില്ലായെന്നു 
തുടര്‍ന്നു നാം കാണുന്നുണ്ട്‌. ഇതിന്റെ അര്‍ത്ഥം 
പൂര്‍ണ്ണമായി ഗ്രഹിക്കണമെങ്കില്‍ രണ്ടുമൂന്നു കാര്യ 
ങ്ങള്‍ ശ്രദ്ധിച്ചേ മതിയാവു. വി. മത്താ. 15:1-20, വി. 
മര്‍ക്കൊ. 7:123 എന്നീ ഭാഗങ്ങള്‍ ശ്രദ്ധാപൂര്‍വ്വം 
വായിക്കണം എന്നതാണ്‌ ഒന്നാമത്തെ കാര്യം. 
സന്ദര്‍ഭം മനസ്സിലാക്കണമെന്നു സാരം. ശിഷ്യന്മാര്‍ 
പൂര്‍വ്വീകരുടെ സ്രമ്പദായം ലംഘിച്ച്‌ കൈകഴു 
കാതെ ഭക്ഷിക്കുന്നതുകണ്ട്‌ പരീശന്മാരും 
ശാസ്ത്രിമാരും പരാതിപ്പെട്ടപ്പോള്‍ കര്‍ത്താവ്‌ 
നല്കിയ മറുപടിയാണ്‌ ഇത്‌ എന്ന്‌ വി. മത്താ. 15:2, 
വി. മര്‍ക്കൊ. 7:2 എന്നീ വാക്യങ്ങളില്‍ നമുക്കു 
കാണുവാന്‍ കഴിയുന്നു. ഒരു ഭക്ഷണവും വര്‍ജ്ജി 
ക്കേണ്ടതില്ലായെന്ന അര്‍ത്ഥത്തിലല്ല കര്‍ത്താവ്‌ 
ഇങ്ങനെ പറഞ്ഞ്‌. ഭക്ഷണ കാര്യത്തിലുള്ള അവ 
രുടെ സ്രമ്പദായത്തെയാണ്‌ ഇവിടെ വിമര്‍ശിച്ചിരി 
ക്കുന്നത്‌. ന്യായ പ്രമാണങ്ങളെയല്ല ന്യായ പ്രമാ 
ണാചാരങ്ങളില്‍ വന്നു ഭവിച്ച പിഴവുകളെയാണ്‌ 
കര്‍ത്താവ്‌ എല്ലായ്‌പ്പോഴും വിമര്‍ശിച്ചിട്ടുള്ളത്‌. നിങ്ങ 
ളുടെ സ്രമ്പദായംകൊണ്ട്‌ നിങ്ങള്‍ ദൈവകല്പന 
കളെ ലംഘിക്കുന്നത്‌. എന്തുകൊണ്ട്‌ എന്നു ചോദി 
ച്ചിട്ടു നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹു 
മാനിക്കയെന്ന ദൈവകല്പനയോടു കൂട്ടിച്ചേര്‍ത്ത 
മാനുഷിക കല്‍പന ചൂണ്ടിക്കാട്ടി കര്‍ത്താവ്‌ പറ 
യുന്നു: “ ഇങ്ങനെ നിങ്ങളുടെ സ്ര്പദായത്താല്‍ 


മെയ്‌ 2016 


നിങ്ങള്‍ ദൈവവചനത്തെ ദുര്‍ബലമാക്കുന്നു.” (വി. 
മത്താ. 15:6) ഭക്ഷണത്തെക്കുറിച്ചല്ല, അതു ഭക്ഷി 
ക്കുന്നതില്‍ കൂട്ടിച്ചേര്‍ത്ത മാനുഷിക കല്‍പന 
യാണ്‌ കര്‍ത്താവ്‌ ഇവിടെയും വിമര്‍ശിച്ചത്‌. 
മനുഷ്യന്‍ അശുദ്ധി വരുത്തുന്നത്‌ വായ്ക്കക 
ത്തെത്തപ്പെടുന്നതല്ലായെന്ന വാക്യം ഒരു ഉപമയാ 
ണെന്നത്രേ രണ്ടാമത്തെ കാര്യം. ഈ ഭാഗം വായി 
ചിട്ടുളളവര്‍, പ്രത്യകിച്ച്‌ അതിനെ ദുര്‍വ്യാഖ്യാനം 
ചെയ്തിട്ടുള്ളവര്‍ ഇത്‌ ഒരുപമയാണെന്ന സത്യം 
മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നു സംശയിക്കണം. 
ശിഷ്യന്മാര്‍ ഇത്‌ ഒരു ഉപമയായിട്ടാണ്‌ മനസ്സിലാ 
ക്കിയത്‌ എന്ന്‌ വി. മത്താ. 15:15, വി. മര്‍ക്കൊ. 7:17 
എന്നീ വാക്യങ്ങള്‍ വെളിവാക്കുന്നു. ഉപമയാ 
ണെന്നു തിരിച്ചറിഞ്ഞ ശിഷ്യന്മാര്‍ക്കു പോലും 
അതിന്റെ അര്‍ത്ഥം മനസ്സിലായില്ല. അതുകൊണ്ടാ 
ണല്ലോ പത്രോസ്‌ ആ ഉപമ തങ്ങള്‍ക്കു തെളിയിച്ചു 
തരേണം എന്നു പറഞ്ഞത്‌. ഇത്‌ ഒരു ഉപമയാണെ 
ന്നുപോലും അറിയാത്തവര്‍ പിന്നെ ഇതിന്റെ 
അര്‍ത്ഥം എങ്ങനെ ഗ്രഹിക്കും? അതുകൊണ്ടു 
തന്നെ കര്‍ത്താവ്‌ ആ ഉപമയുടെ അര്‍ത്ഥം ശിഷ്യ 
ന്മാര്‍ക്ക്‌ വിശദമാക്കിക്കൊടുത്തു. സംസാരത്തിനും 
പ്രവൃത്തിക്കുമെല്ലാം അടിസ്ഥാനം ഹൃദയമാണ്‌. 
ഹൃദയത്തില്‍ നിന്നാണ്‌ അതു പുറപ്പെടുന്നത്‌. 
അതുകൊണ്ടു ഹൃദയം നന്നാവണം എന്നു പഠി 
പ്പിക്കുകയായിരുന്നു ഈ ഉപമയിലൂടെ കര്‍ത്താവ്‌ 
ചെയ്തത്‌. വി. മത്താ. 15:18ല്‍ ഇങ്ങനെ നാം വായി 
ക്കുന്നു. “വായില്‍ നിന്നു പുറപ്പെടുന്നതോ ഹൃദയ 
ത്തില്‍ നിന്നു വരുന്നു. അതു മനുഷ്യനെ അശുദ്ധ 
മാക്കുന്നു.” വി. മത്താ. 12:34ല്‍ കര്‍ത്താവ്‌ പറഞ്ഞി 
രിക്കുന്നതു കൂടെ ഇതിനോടു ചേര്‍ത്ത്‌ വായിക്ക 
ണം. “ഹൃദയം നിറഞ്ഞു കവിയുന്നതല്ലോ വായ്‌ 
സംസാരിക്കുന്നത്‌. മനുഷ്യനെ അശുദ്ധമാക്കുന്ന 
പാപം, പ്രവൃത്തികളില്‍ മാത്രമല്ല, നോട്ടത്തിലും 
ചിന്തയിലും വിചാരത്തിലും സംസാരത്തിലും 
എല്ലാം വ്യാപിച്ചു കിടക്കുമെന്ന്‌ ന്യായ്രപമാണത്തെ 
വ്യാഖ്യാനിച്ചു പഠിച്ചിച്ചപ്പോള്‍ കര്‍ത്താവ്‌ വ്യക്ത 
മാക്കിയിട്ടുണ്ട്‌. വി. മത്താ. 5:11-18 ഭാഗത്ത്‌ നമുക്ക്‌ 
വായിക്കുവാന്‍ കഴിയുന്നു. 
വായിക്കകത്തുചെയ്യുന്നതൊന്നും മനുഷ്യനെ 
അശുദ്ധമാക്കുന്നില്ലായെന്നതിനാല്‍ എന്തും ഭക്ഷി 
ക്കാമെന്നു കരുതുന്നവര്‍ വിവേചനം കൂടാതെ 
എന്തും ഭക്ഷിക്കുമോ?ഭക്ഷിക്കുവാന്‍ പാടില്ലാത്തതു 
പലതും ഭക്ഷിക്കാതിരിക്കുന്നത്‌ എന്തു 
കൊണ്ട്‌?ജീവനെ ഭയന്നിട്ടാണ്‌ എന്നതല്ല സത്യം 
പല രോഗങ്ങള്‍ക്കും കാരണമായി തീരുന്ന ചില 
ഭക്ഷണങ്ങള്‍ വര്‍ജ്ജിക്കണമെന്ന്‌ ഡോക്ടര്‍ നിർദ്ദേ 


www.bethelpatrika.org | 25 | 


ശിക്കുമ്പോള്‍ അകത്തുചെല്ലുന്നതൊന്നും അശുദ്ധ 
മാക്കുകയില്ലായെന്നു പറഞ്ഞു ആ നിര്‍ദേശങ്ങള്‍ 
അവഗണിക്കുമോ?ആരോഗ്യം നിലനിര്‍ത്തുവാനും 
ജീവഹാനി ഒഴിവാക്കുവാനും നാം ചില വര്‍ജന 
ങ്ങള്‍ സ്വീകരിക്കാന്‍ തയ്യാറാകുന്നു.എന്നാല്‍ അതി 
നേക്കാള്‍ വിലയേറിയ ആത്മാവിന്റെ വളര്‍ച്ചയ്ക്കും 
ബലത്തിനും വേണ്ടിയുള്ള വര്‍ജ്ജനങ്ങള്‍ നിരാക 
രിക്കുകയും ചെയ്യുന്നു. 

ഭക്ഷണത്തിന്റെ വര്‍ജനം ആവശ്യമില്ലാത്തതാ 
ണെന്ന്‌ വാദിക്കുന്നവര്‍ അതിനു തെളിവായി.തിമോ 
4:2-4 ചൂണ്ടിക്കാണിക്കുന്നു.അവിടെ നാം 
ഇങ്ങനെയാണ്‌ വായിക്കുന്നത്‌.“അവര്‍ സ്വന്തംമന 
സ്സാക്ഷിയില്‍ ചൂടുവെച്ചവരായി വിവാഹം വിലക്കു 
കയും സത്യത്തെ ഗ്രഹിച്ചിരിക്കുന്ന വിശ്വാസികള്‍ 
സ്തേഠ്രതത്തോടെ അനുഭവിക്കാന്‍ ദൈവം 
സൃഷ്ടിച്ച ഭോജങ്ങളെ വര്‍ജിക്കണമെന്ന്‌ കല്പി 
ക്കുകയും ചെയ്യുന്നു. എന്നാല്‍ ദൈവത്തിന്റെ 
സൃഷ്ടി എല്ലാം നല്ലതു;സ്തോത്രത്തോടെ അനു 
ഭവിക്കുമെങ്കില്‍ ഒന്നും വര്‍ജിക്കേണ്ട 
തില്ല”.നോമ്പിലെ വര്‍ജ്ജനത്തെക്കുറിച്ചല്ല ഇവിടെ 
പറയുന്നത്‌.ചില ഭക്ഷണങ്ങള്‍ സ്ഥിരമായി ഉപേ 
ക്ഷിക്കണമെന്നു പറയുന്നതിനെയാണു പരിശുദ്ധ. 
പൌലോസുശ്ലീഹാ എതിര്‍ക്കുന്നത്‌.വിവാഹം വില 
ക്കുന്നതിനെ എതിര്‍ക്കുന്ന പൌലോസുശ്ലീഹാ അവി 
വാഹിതനായിട്ടാണല്ലോ ജീവിച്ചത്‌.എന്നാല്‍ 
സ്തോത്രത്തോടെ അനുഭവിക്കുമെങ്കില്‍ ഒന്നും 
വര്‍ജ്ജിക്കേണ്ടതില്ലായെന്നതിനാണ്‌ അവര്‍ കൂടു 
തല്‍ പ്രാധാന്യം കല്പിക്കുന്നത്‌. ഇവിടെ ഒരു 
ചോദ്യം പ്രസക്തമാണ്‌. മദ്യപാനിയായ ഒരു മനു 
ഷ്യന്‍ ഞാന്‍ സ്തോത്രത്തോടെയാണ്‌ മദ്യം കഴി 
ക്കുന്നത്‌ എന്ന്‌ പറഞ്ഞാല്‍ അതു സമ്മതിച്ചു 
കൊടുക്കു മോ?പരി ശുദ്ധ പൌലോസുശ്ലീഹാ 
പോലും സമ്മതിക്കുകയില്ലായെന്നതിനു സംശയ 
മില്ല. കാരണം, മദ്യപാനി സ്വര്‍ഗ്ഗരാജ്യത്തില്‍ പ്രവേ 
ശിക്കുകയില്ലായെന്ന്‌ പലോസുശ്ലീഹാ വ്യക്ത 
മായി പറഞ്ഞിട്ടുണ്ട്‌. റോമ:4:കാല്‍ “മാംസം തിന്നാ 
തെയും വീഞ്ഞുകുടിക്കാതെയും ഇരിക്കുന്നത്‌ 
നല്ലത്‌” എന്നു പറഞ്ഞിരിക്കുന്നത്‌ ഇതിനോട്‌ 
ചേര്‍ത്തു ചിന്തിക്കുക. മദ്യപാനി സ്തോത്രത്തോടെ 
മദ്യം ഉപയോഗിക്കുന്നതിനെ കുറിച്ചു പറഞ്ഞപ്പോള്‍ 
ഒരു വിശ്വാസി പ്രതികരിച്ചത്‌ ഇങ്ങനെയാണ്‌. എല്ലാം 
ഭക്ഷിക്കാമെന്നല്ല; ദൈവം സൃഷ്ടിച്ചത്‌ എല്ലാം 
നല്ലതു എന്നു പറഞ്ഞിട്ടാണല്ലോ. അങ്ങനെ പറ 
ഞ്ഞിരിക്കുന്നത്‌.മദ്യം ദൈവം സൃഷ്ടിച്ചതല്ല.മനു 
ഷ്യന്‍ ഉണ്ടാക്കിയതാണ്‌. ഇവിടെയും ഒരു 


മെയ്‌ 2016 


ചോദ്യത്തിനു ഉത്തരം പറയേണ്ടതായി വരും. 
ദൈവം സൃഷ്ടിച്ചതെല്ലാം അതേപടിയാണോ നാം 
ഭക്ഷിക്കുന്നത്‌. അതിന്‌ എന്തെല്ലാം മാറ്റങ്ങള്‍ വരു 
ത്തിയും കൂട്ടികലര്‍ത്തിയുമാണ്‌ അവ ഭക്ഷണ 
മാക്കി തീര്‍ക്കുന്നത്‌.അവിടെയും ദൈവം സൃഷ്ടി 
ച്ചതെല്ലാം എന്നുപറയുന്നതിലും ചില നിയന്ത്രണ 
ങ്ങളും വര്‍ജ്ജനങ്ങളുമുണ്ട്‌ എന്ന്‌ വ്യക്തം. 
“അങ്ങാടിയില്‍ വില്‍ക്കുന്നത്‌ എന്തെങ്കിലും മന 
സ്സാക്ഷി നിമിത്തം ഒന്നും അന്വേഷണം കഴിക്കാതെ 
തിന്നുവീന്‍”എന്ന്‌ കൊരി.10:25 ല്‍ പറഞ്ഞിരിക്കു 
ന്നത്‌ നോമ്പിന്‌ എതിരായി ചിലര്‍ ഉപയോഗിക്കു 
ന്നു. വിഗ്രഹാര്‍ഷിതം തിന്നുന്നതിനെ കുറിച്ചാണ്‌ 
പരി.പൌലോസുശ്ലീഹാ ഇവിടെ പറയുന്നത്‌ 
നോമ്പല്ല.കൊരിത്തില്‍ അന്ന്‌ മാംസവും ഭക്ഷണ 
സാധനങ്ങളും വിഗ്രഹത്തിനു അര്‍പ്പിച്ചതിനു ശേ 
ഷമാണ്‌ വിലക്കുകയും മറ്റുള്ളവര്‍ക്ക്‌ നല്കുകയും 
ചെയ്തിരുന്നത്‌.അതു ഭക്ഷിക്കുന്നതിനെക്കുറി 
ച്ചാണ്‌ ഇവിടെ പറയുന്നത്‌.അതു ഭക്ഷിക്കുന്നതില്‍ 
പരി. പഠലോസുശ്ലീഹാ ഒരു നിബന്ധന അവിടെ 
വെച്ചിരിക്കുന്നു.“മനസ്സാക്ഷി നിമിത്തം ഒന്നും 
അന്വേഷിക്കാതെ തിന്നുവീന്‍”.എന്നാല്‍ അവിടെ 
തന്നെ 27,28,29 എന്നീ വാക്യങ്ങള്‍കുടെ വായിക്കു 
മ്പോള്‍ അതു തിന്നുവാന്‍ സാധിക്കുമോ എന്ന്‌ 
ചിന്തിക്കണം.അവിടെ നാം ഇങ്ങനെ വായിക്കു 
ന്നു.അവിശ്വാസികളില്‍ ഒരുവന്‍ നിങ്ങളെ ക്ഷണി 
ച്ചാല്‍ നിങ്ങള്‍ക്കു പോകുവാന്‍ മനസ്സുണ്ടെങ്കില്‍, 
നിങ്ങളുടെ മുമ്പില്‍ വിളമ്പുന്നത്‌ എന്തായാലും 
ഒന്നും അന്വേഷിക്കാതെ തിന്നുവീന്‍ ഇന്ന്‌ 
നോമ്പില്ലാത്തവരുടെ വിവാഹസദ്യയ്ക്കു ചെന്നിട്ട്‌ 
മാംസവും മറ്റും ഭക്ഷിക്കുമ്പോള്‍ പലരും സമാധാ 
നിക്കുന്നത്‌ ഈ വാകൃത്തിലാണ്‌. എന്നാല്‍ ഉടനെ 
പറയുന്നത്‌ ശ്രദ്ധിയ്ക്കു.എന്നാല്‍ ഒരുവന്‍ ഇത്‌ 
വിഗ്രഹാര്‍പ്പിതം എന്ന്‌ നിങ്ങളോട്‌ പറഞ്ഞാല്‍ 
അതു അറിയിച്ചവന്‍ നിമിത്തവും മനസ്സാക്ഷി നിമി 
ത്തവും തിന്നരുത്‌. ആദ്യം മനസ്സാക്ഷി നിമിത്തം 
തിന്നാമെന്നു പറഞ്ഞിട്ടു ഇവിടെ മനസ്സാക്ഷി 
നിമിത്തം തന്നെ തിന്നരുതെന്ന്‌ പറയുന്നു. അടുത്ത 
വാക്യത്തില്‍ മനസ്സാക്ഷിക്കു നല്‍കുന്ന വിശദീക 
രണം മറ്റൊരു സത്യമാണ്‌ വെളിവാക്കുന്നത്‌.“മന 
സ്സാക്ഷി എന്നു ഞാന്‍ പറയുന്നത്‌ തന്റേതല്ല,മറ്റവ 
ന്റേതത്രേ.എന്റെ സ്വാതന്ത്യം അന്യമനസ്സാക്ഷി 
യാല്‍ വിധിക്കപ്പെടുന്നത്‌ എന്തിന്‌?മനസ്സാക്ഷിയെ 
ന്നത്‌ തന്റേതല്ല,അന്യന്റേതാണ്‌ എന്നു പറയു 
മ്പോള്‍ അതു ഭക്ഷിക്കുവാന്‍ കഴിയുമോ എന്ന്‌ 
ചിന്തിക്കുക. (തുടരും..) 


www.bethelpatrika.org | 26 | 





ഫാ.ഡോ. ഫിലിക്സ്‌ യോഹന്നാന്‍ 0537ൽ റ 


പെന്തിക്കോസ്തിക്കുശേഷം ഒന്നാം ഞായര്‍ 
(മെയ്‌ 22) 
വി.യോഹന്നാന്‍ 6:26-35 


യേശുനാഥന്‍ അഞ്ചപ്പവും രണ്ട്‌ മീനും കൊണ്ട്‌ 
അയ്യായിരത്തോളം വരുന്ന ജനസമൂഹത്തെ 
തൃപ്തിപ്പെടുത്തുന്ന ശ്രേഷ്ഠമായ അനുഭവത്തിന്റെ 
വിവരണത്തോടെയാണ്‌ വി.യോഹന്നാന്റെ സുവി 
ശേഷം ആറാം അദ്ധ്യായം ആരംഭിക്കുന്നത്‌. അപ്പം 
തിന്നു തൃപ്തരായ ജനക്കൂട്ടം യേശുവിനെ അന്വേ 
ഷിച്ച്‌ കഫര്‍ന്നഹൂുമില്‍ എത്തി. അവിടെ വച്ച്‌ 
യേശുവും ഈ ജനകൂട്ടവുമായി നടക്കുന്ന സംഭാ 
ഷണമാണ്‌ 26-35 വരെയുള്ള വാക്യങ്ങളില്‍ പ്രതി 
പാദിക്കുന്നത്‌. 


അപ്പവും അന്വേഷണവും 


യേശുവിനെ അന്വേഷിക്കുന്ന സമൂഹം “നീ 
എപ്പോള്‍ ഇവിടെ വന്നു?” എന്ന്‌ ചോദിക്കുന്നതിന്‌ 
മറുപടിയായി യേശുതമ്പുരാന്‍ പറയുന്നു. “നിങ്ങള്‍ 
അടയാളം കണ്ടതു കൊണ്ടല്ല, അപ്പം തിന്നു 
തൃപ്തരായതു കൊണ്ടത്രേ എന്നെ അന്വേഷിക്കു 
ന്നത്‌” (6:25-26). ഇവിടെ അഞ്ചപ്പവും രണ്ട്‌ മീനും 
കൊണ്ട്‌ അയ്യായിരത്തിലധികം പുരുഷാരത്തെ 
തൃപ്തിപ്പെടുത്തിയ അത്ഭുതം അവര്‍ കണ്ടു. 
എന്നാല്‍ ആ അത്ഭുതത്തിലുള്ള അടയാളത്തെ മന 
സ്സിലാക്കാന്‍ അവര്‍ക്ക്‌ സാധിച്ചില്ല. വി. 
യോഹന്നാന്റെ സുവിശേഷത്തില്‍ യേശു നടത്തുന്ന 
അത്ഭുതങ്ങള്‍ അടയാളങ്ങള്‍ എന്നാണ്‌ സൂചിപ്പി 
ക്കുന്നത്‌. ഈ അടയാളങ്ങള്‍ കേവലം ഭാമീക, ഭ 
തീക യാഥാര്‍ത്ഥ്യത്തെക്കാള്‍ യേശു ആരാണെന്ന 
യഥാര്‍ത്ഥമായ വെളിപ്പെടുത്തലിലേക്ക്‌ നയിക്കും. 
എന്നാല്‍ ഭാമീകമായ ഒരു തലത്തില്‍ നിന്നും ഉയ 
രാന്‍ യെഹുദന്മാര്‍ക്ക്‌ കഴിഞ്ഞില്ല എന്ന്‌ യേശു 
തന്റെ വാക്കുകളിലൂടെ സൂചിപ്പിക്കുന്നു. “അപ്പത്തി 
നായുള്ള വിശപ്പല്ല, വെള്ളത്തിനായുള്ള ദാഹവുമല്ല 
യഹോവയുടെ വചനങ്ങളെ കേള്‍ക്കേണ്ടതിനുള്ള 


വിശപ്പ്‌” (ആമോസ്‌ 8:11) അത്രേ നമ്മള്‍ക്ക്‌ ഉണ്ടാ 
കേണ്ടത്‌. 
ദൈവത്തിനു പ്രസാദമുള്ള പ്രവൃത്തികള്‍ 

എന്താണ്‌ ദൈവത്തിനു പ്രസാദമുള്ള പ്രവൃത്തി 
കള്‍ അതിനു എന്ത്‌ ചെയ്യണം എന്ന്‌ ചോദിക്കുന്ന 
വരോട്‌ “ദൈവത്തിനു പ്രസാദമുള്ള പ്രവൃത്തി 
അവന്‍ അയച്ചവനില്‍ നിങ്ങള്‍ വിശ്വസിക്കുന്ന 
തത്രേ” എന്ന്‌ ഉത്തരം പറഞ്ഞു (6:28-29). എന്ത്‌ 
്രവൃത്തികള്‍ ഞങ്ങള്‍ ചെയ്യണം എന്ന്‌ ചോദിക്കു 
ന്നവര്‍ക്ക്‌ കിട്ടുന്ന ഉത്തരം “വിശ്വസിക്കുക” എന്ന 
്രവൃത്തിയാണ്‌. ദൈവം അയച്ചവനില്‍ വിശ്വസി 
ക്കുക എന്നതാണ്‌ ഇവിടെ “വിശ്വാസം”. ഒരു സമ 
യത്ത്‌ ഏറ്റ്‌ പറയുന്ന വിശ്വാസമല്ല മറിച്ച്‌ ഒരു 
തുടര്‍ച്ചയാണ്‌. ഇത്‌ എല്ലാ ദിനവും ഓരോ നാഴിക 
യിലും ക്രിസ്തുവില്‍ ഉള്ള വിശ്വാസം അത്രേ. 
വിശപ്പും ദാഹവും 

യേശു ക്രിസ്തു പറയുന്നു “ഞാന്‍ ജീവന്റെ 
അപ്പം ആകുന്നു; എന്റെ അടുക്കല്‍ വരുന്നവനു 
വിശക്കുകയില്ല. എന്നില്‍ വിശ്വസിക്കുന്നവനു ഒരു 
നാളും ദാഹിക്കുകയില്ല” (6:35). ക്രിസ്തുവില്‍ 
എല്ലാ ആത്മീക വിശപ്പും ദാഹവും ശമിക്കപ്പെടും. 
വി. മത്തായി 11:28 ല്‍ ഇപ്രകാരം പറയുന്നു”. 
“അദ്ധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആയു 
ള്ളോരേ, എല്ലാവരും എന്റെ അടുക്കല്‍ വരുവിന്‍; 
ഞാന്‍ നിങ്ങളെ ആശ്വസിപ്പിക്കും”. സമ്പൂര്‍ണമായ 
സമാധാനം ക്രിസ്തുവില്‍ നിന്ന്‌ മാധ്രമേ സാധ്യ 
മാകൂ. ജീവന്റെ അപ്പമായ ക്രിസ്തു നമ്മുടെ ശരീ 
രത്തില്‍ ആയി കഴിയുമ്പോള്‍ നമ്മുടെ ആത്മീയ 
വിശപ്പുകളും ദാഹവും ശമിക്കും. അവന്റെ അടു 
ക്കല്‍ “ വരുന്നതും” “വിശ്വസിക്കുന്നതും” എങ്ങനെ 
ദാഹവിശപ്പുകളെ അകറ്റും എന്ന്‌ വ്യക്തമാക്കുന്ന 
താണ്‌ തുടര്‍ന്നുള്ള യേശുതമ്പുരാന്റെ വാക്കുകള്‍ 
അവന്റെ ശരീരമാകുന്ന അപ്പവും അവന്റെ രക്തം 
കുടിക്കുകയും ചെയ്യുമ്പോള്‍ നമ്മളുടെ ദാഹവിശ 
പ്പുകളെ അകറ്റാന്‍ ഇടയാക്കും. 


www.bethelpatrika.org | 27 | 


പെന്തിക്കോസ്തിക്കുശേഷം രണ്ടാം ഞായര്‍ 
(മെയ്‌ 29) 
വി. മത്തായി. 10:5-16 

സുവിശേഷഘോഷണത്തിനായി താന്‍ തിര 
ഞ്ഞെടുത്ത പന്ത്രണ്ട്‌ പേരേയും യേശു തമ്പുരാന്‍ 
യിസ്രായേല്‍ ഗ്രഹത്തിലെ കാണാതെ പോയ ആടു 
കളുടെ അടുക്കലേക്ക്‌ അയക്കുന്നു. സ്വര്‍ഗ്ഗരാജ്യം 
സമീപിച്ചിരിക്കുന്നു എന്ന ദൂത്‌ നല്‍കി പട്ടണങ്ങ 
ളിലും ഗ്രാമങ്ങളിലും സമാധാനത്തിന്റെ ആശംസ 
കളുമായി ചെല്ലുവാന്‍ ഉള്ള ആഹ്വാനം ഈ വേദ 
ഭാഗത്ത്‌ വിവരിച്ചിരിക്കുന്നു. 


യിസ്രായേല്‍ ഗൃഹത്തിലേക്ക്‌ മാത്രം? 


തെരഞ്ഞെടുക്കപ്പെട്ട ശിഷ്യന്മാര്‍ യിസ്രായേല്‍ 
ഗൃഹത്തിലെ ആടുകളുടെ അടുക്കലേക്ക്‌ മാര്രത 
മായി പോകണമെന്ന്‌ നിര്‍ദ്ദേശിച്ച്‌ സുവി 
ശേഷവേലയ്ക്ക്‌ അതിര്‍ നിശ്ചയിക്കുന്നു. യിഗ്രാ 
യേലിനു മാത്രം സുവിശേഷബോധനം നല്‍കി 
യാല്‍ മതി എന്ന സങ്കുചിത മനോഭാവമാണോ 
ഇപ്രകാരം ഒരു നിര്‍ദ്ദേശം (വി. മത്തായി 10:5-6) 
നല്‍കാന്‍ കാരണം? അല്ല. യിസ്രായേല്‍ ദൈവ 
ത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ജനം ആകുന്നു. തെ 
രഞ്ഞെടുക്കപ്പെട്ട ജനത്തോടുള്ള ദൈവസ്നേഹ 
ത്തിന്റെ വെളിപ്പെടുത്തല്‍ മാത്രമല്ല അവരെ പറ്റി 
യുള്ള കരുതലും ഈ വാക്കുകളില്‍ പ്രതിഫലിപ്പി 
ക്കുന്നു. സ്വന്തജനങ്ങളുടെ ഇടയിലുള്ള പ്രവര്‍ത്ത 
നത്തിലൂടെ തന്റെ ശിഷ്യന്മാരുടെ സുവിശേഷ 
വേലയ്ക്കുള്ള ഒരു പരിശീലനവും കൂടി യേശുത 
മ്പുരാന്‍ ആഗ്രഹിച്ചിട്ടുണ്ടാകും. വി മത്തായി 28:20ല്‍ 
ഉത്ഥിനായ ക്രിസ്തു തന്റെ ശിഷ്യര്‍ക്ക്‌ നല്‍കുന്ന 
സന്ദേശം “സകല ജാതികളെയും ശിഷ്യരാക്കി 
കൊള്‍വിന്‍” എന്നാകുന്നു. യിര്രായേലില്‍ മാത്രം 
ഒതുങ്ങുന്നതിനും രക്ഷ യിസ്രായേലിനു മാത്രം 
എന്ന തരത്തിലുമുള്ള സങ്കുചിതമനോഭാവമല്ല 
മറിച്ച്‌ യിസ്രായേല്‍ ഒരു സൂചനയാണ്‌. സുവിശേ 
ഷവേല “ കാണാതെപോയ സ്വന്ത ഗൃഹത്തിലെ 
ആടുകളില്‍” നിന്ന്‌ തുടങ്ങണം എന്ന ഓര്‍മ്മപ്പെ 
ടുത്തല്‍. 
സജന്യവമായി ലഭിച്ചു സാജന്വമായി കൊടുപ്പിന്‍ 


ദൈവരാജ്യര്രവര്‍ത്തനങ്ങളില്‍ ഏര്‍പ്പെടുന്ന 
വര്‍ക്കുള്ള ഒരു അറിയിപ്പാണ്‌ സൌജന്യമായി 
ലഭിച്ചു സൌജന്യമായി കൊടുപ്പിന്‍” എന്നുള്ളത്‌. 
ആത്മീയത മുഖാന്തരം സാമ്പത്തികാഭിവൃദ്ധിയോ, 


മെയ്‌ 2016 


്രഭുത്വത്തിലേക്കുള്ള വളര്‍ച്ചയോ അല്ല ലക്ഷ്യമാ 
ക്കേണ്ടത്‌. ദൈവീക നല്‍വരങ്ങള്‍ അനേകരിലേക്ക്‌ 
സൌജന്യമായി ലഭ്യമാകേണ്ടതിന്‌ മുഖാന്തരങ്ങ 
ളായി ഓരോ സുവിശേഷവാഹകനും മാറണം. പല 
തരത്തിലുള്ള അത്ഭുതങ്ങള്‍ നടത്തുവാന്‍ ഉള്ള 
നല്‍വരം യേശു തന്റെ ശിഷ്യര്‍ക്ക്‌ നല്‍കുന്നു. എ 
ന്നാല്‍ ഇത്‌ മാത്രമാണ്‌ സുവിശേഷ വേല എന്ന്‌ 
പഠിപ്പിക്കുന്നില്ല. അടയാളങ്ങളും അത്ഭുതങ്ങളും 
ഒക്കെ ജനത്തിന്റെ ശ്രദ്ധ സുവിശേഷത്തിലേക്ക്‌ 
തിരിയുവാന്‍ ഇടയാക്കും. എന്നാല്‍ ക്രിസ്തുവിന്റെ 
സുവിശേഷത്തില്‍ വിശ്വസിച്ച്‌ വരുന്നവര്‍ കുരി 
ശിനെ എടുക്കുന്ന സന്ദര്‍ഭം വരുമ്പോള്‍ ഇട്ടിട്ട്‌ 
പോകുവാനുള്ള സാദ്ധ്യത ഉണ്ട്‌. അത്ഭുതങ്ങളും 
അടയാളങ്ങളും ഒക്കെ സമ്പത്ത്‌ വര്‍ധിപ്പിക്കാനുള്ള 
തല്ലെന്ന്‌ 9-11 വരെയുള്ള വാക്യങ്ങളില്‍ വ്യക്തമാ 
ക്കുന്നു. “മടിശീലയില്‍ പൊന്നും വെള്ളിയും 
ചെമ്പും വഴിക്ക്‌ പൊക്കണവും രണ്ടുടുപ്പും 
ചെരിപ്പും വടിയും കരുതരുത്‌” എന്നുള്ള നിര്‍ദ്ദേശം 
സുരക്ഷിതമായി ജീവിതം കെട്ടിപ്പൊക്കാനുള്ള ഉപാ 
ധിയായി സുവിശേഷ വേലയെ മാറ്റാന്‍ ആഗ്രഹി 
ക്കുന്നവര്‍ക്കുള്ള താക്കീതാണ്‌. ലാകീക ആദായ 
ത്തിനല്ല ദൈവരാജ്യ പ്രഘോഷണങ്ങള്‍ എന്ന്‌ 
ഓരോ ശിഷ്യനും വേലയ്ക്കിറങ്ങുന്നതിനു മുന്‍പ്‌ 
അറിഞ്ഞിരിക്കണം. 


സ്വീകരണവും തിരസ്ക്കരണവും 


ദൈവവേല റോസാപുഷ്പങ്ങള്‍ വിതറിയ പട്ടു 
മെത്തയല്ല എന്ന ഓര്‍മ്മപ്പെടുത്തലാണ്‌ 10: 11-15 
വരെയുള്ള വാക്യങ്ങളില്‍ വെളിപ്പെടുക. ഇവിടെ 
യേശുക്രിസ്തുവിന്റെ ശിഷ്യരില്‍ നിന്നും കൃപകൾ 
സ്വീകരിക്കാന്‍ ഒരുങ്ങുന്ന ഭവനങ്ങള്‍ക്കും ഒരു 
പാഠം പഠിക്കാന്‍ ഉണ്ട്‌. അപ്പോസ്തോലിക പാര 
മ്പര്യങ്ങളെയും അനുഗ്രഹങ്ങളെയും ഉള്‍ക്കൊ 
ള്ളാന്‍ ഉള്ള ആഹ്വാനം ആയതിനു യോഗ്യത ഉള്ള 
ഭവനങ്ങള്‍ ഉണ്ടാകണം. യോഗ്യതയില്ലാത്ത ഭവന 
ങ്ങള്‍ക്ക്‌ ദൈവീക നല്‍വരങ്ങള്‍ പ്രാപിപ്പാന്‍ കഴി 
യുകയില്ല. ശിഷ്യര്‍ തിരസ്കരിക്കപ്പെടുവാന്‍ ഉള്ള 
സാദ്ധ്യത പോലെ തന്നെ ഭവനങ്ങള്‍ ആ 
ശ്ലൈഹിക വാഴ്വുകള്‍ക്ക്‌ യോഗൃതയില്ലാത്തവ 
രായും തീരാന്‍ ഉള്ള സാദ്ധ്യതയും ചൂണ്ടികാണി 
ക്കുന്നു. സ്വീകരണവും തിരസ്ക്കരണവും ശിഷ്യ 
ത്വത്തിന്റെ ഭാഗമാണെന്ന്‌ പഠിപ്പിക്കുന്നു. അ 
തോടൊപ്പം നമ്മുടെ ഭവനങ്ങള്‍ യോഗ്യതയുള്ളവ 
യായി തീരണം എന്നും ഓര്‍മ്മിപ്പിക്കുന്നു. 


www.bethelpatrika.org | 28 | 


പെന്തിക്കോസ്തിക്കുശേഷം മുന്നാം ഞായര്‍ 
(ജൂണ്‍ 5) 
വി.യോഹന്നാന്‍ 6:35-46 

“ഞാന്‍ ജീവന്റെ അപ്പം ആകുന്നു” എന്ന 
യേശു തമ്പുരാന്റെ ശ്രേഷ്ഠമായ വാക്കുകള്‍ ഈ 
വേദഭാഗത്ത്‌ രേഖപ്പെടുത്തിയിരിക്കുന്നു. യേശു 
വിനെ വിശ്വസിക്കുവാന്‍ തയ്യാറാകാത്ത യെഹൂദ 
സമൂഹം പിറുപിറുക്കുന്നു. എന്നാല്‍ യേശു തമ്പു 
രാന്‍ അവര്‍ക്ക്‌ നല്‍കുന്ന മറുപടി “എന്നെ അയച്ച 
പിതാവ്‌ ആകര്‍ഷിച്ചിട്ടല്ലാതെ ആര്‍ക്കും എന്റെ അടു 
ക്കല്‍ വരുവാന്‍ കഴിയുകയില്ല”. 
ദൈവത്താല്‍ ആകര്‍ഷിക്കപ്പെട്ട്‌ വര്‍ 


പിറുപിറുക്കുന്ന യെഹൂദന്മാരുടെ സംശയം 
യേശുവിന്റെ “അപ്പനെയും അമ്മയെയും നാം അറി 
യുന്നുവല്ലോ. പിന്നെ ഞാന്‍ സ്വര്‍ഗ്ഗത്തില്‍ നിന്ന്‌ 
ഇറങ്ങിവന്നു എന്ന്‌ പറയുന്നത്‌ എങ്ങനെ” എന്ന 
തായിരുന്നു. ഇവിടെ പിറുപിറുക്കുന്നവര്‍ക്കുള്ള 
ഉത്തരം “പിതാവ്‌ ആകര്‍ഷിച്ചിട്ടല്ലാതെ ആര്‍ക്കും 
എന്റെ അടുക്കല്‍ വരുവാന്‍ കഴിയുകയില്ല” (6:44) 
ഇവിടെ ദൈവം വലിച്ചടുപ്പിക്കുന്നു എന്ന അര്‍ത്ഥം 
ആണ്‌ “ആകര്‍ഷിച്ചട്ടല്ലാതെ” എന്ന വാക്കിന്‌ ഗ്രീക്ക്‌ 
മൂലഭാഷയില്‍ ഉള്ളത്‌. ഇവിടെ ദൈവീകമായ ഒരു 
ഇടപെടലിനെപറ്റി വ്യക്തമാക്കുന്നു. ഒരു പടകിലെ 
വലയില്‍ മീന്‍ നിറയുമ്പോള്‍ അത്‌ വലിച്ചടുപ്പി 
ക്കുന്നു (വി.യോഹ 21:6,11)ദൈവീകമായ ശക്തി 
നമ്മെ അവനിലേക്ക്‌ വലിച്ചടുപ്പിക്കും. മാനുഷിക 
മായ ചിന്തകള്‍ക്കും യുക്തിക്കും യേശുവിനെ മന 
സ്സിലാക്കുവാന്‍ സാധിക്കുന്നില്ല. എന്നാല്‍ ദൈവീ 
കമായ നടത്തിപ്പിലും കരുണയിലും അത്രേ 
ക്രിസ്തുവിലേക്ക്‌ വന്ന്‌ ചേരാന്‍ നമ്മള്‍ക്ക്‌ സാധി 
ക്കൂ. യെശയ്യാവ്‌ 54:13ല്‍ പറയുന്നു “നിന്റെ മക്കള്‍ 
എല്ലാവരും യഹോവയാല്‍ ഉപദേശിക്കപ്പെട്ടവര്‍ 
ആകും” അങ്ങനെയെങ്കില്‍ ആ ഉപദേശം കേട്ട്‌ പഠി 
ക്കുന്നവര്‍ക്ക്‌ മാത്രമേ യേശുക്രിസ്തുവിന്റെ അടു 
ക്കലേക്ക്‌ വരുവാന്‍ സാധിക്കു. 


മരിക്കാതിരിക്കാനുള്ള അപ്പം 


യേശുതമ്പുരാന്‍ ഒരു സമൂഹത്തിന്‌ മാര്രമാ 
യല്ല ലോകത്തിന്‌ വേണ്ടി നല്‍കുന്ന വലിയ സന്ദേ 
ശമാണ്‌ സ്വര്‍ഗ്ഗത്തില്‍ നിന്നിറങ്ങി വന്ന അപ്പം 
തിന്നുന്നവന്‍ മരിക്കുന്നില്ല (6:51). യേശുവിന്റെ 
ശരീരം അവന്‍ യാഗമായി നല്‍കുക മാത്രമല്ല 
നമ്മെ മരണത്തിനപ്പുറത്തേക്ക്‌ നടത്തുന്നതിനായി 


മെയ്‌ 2016 


നമ്മള്‍ക്ക്‌ നല്‍കി. മരുഭൂമിയില്‍ യിസ്രായേല്‍ 
ഭക്ഷിച്ച മന്നപോലെ ആയിരുന്നില്ല ഇത്‌ കാരണം 
സ്വര്‍ഗ്ഗത്തില്‍ നിന്നും കൊടുത്ത മന്ന എന്ന അപ്പം 
ഭക്ഷിച്ചവര്‍ മരിച്ചുപോയി. എന്നാല്‍ ഈ അപ്പം 
യേശുവിന്റെ ശരീരം തന്നെയാണ്‌. അത്‌ മരണത്തെ 
ജയിച്ച്‌ നിത്യജീവനിലേക്ക്‌ നയിക്കാന്‍ പ്രാപ്തിയു 
ള്ളതാണ്‌. മരുഭൂമിയില്‍ ഭക്ഷിച്ച മന്ന താല്‍ക്കാലിക 
ജീവിതയാത്രയ്ക്ക്‌ മാത്രം ഉള്ളതായിരുന്നു എങ്കില്‍ 
സ്വര്‍ഗ്ഗത്തില്‍ നിന്നിറങ്ങി വന്ന സാക്ഷാല്‍ “ജീവന്റെ 
അപ്പം” ഈ കാണുന്ന ലോകത്തിനുമപ്പുറം നമ്മെ 
നയിക്കാന്‍ പ്രാപ്തി ഉള്ളതാണ്‌. 


സ്വര്‍ഗ്ഗത്തില്‍ നിന്നുള്ള അപ്പം 


പറുദീസയില്‍ ആദത്തിന്‌ രുചി നോക്കാന്‍ കഴി 
യാത്ത ഫലം അത്രേ സ്വര്‍ഗ്ഗത്തില്‍ നിന്നിറങ്ങി 
വന്ന അപ്പം. മണ്‍മയരായ നമ്മുടെ ഇടയിലേക്ക്‌ 
ഇറങ്ങി വന്നവന്‍ “ലോകത്തിന്റെ ജീവനു വേണ്ടി 
കൊടുക്കുന്ന” മാംസം അത്രേ ഈ അപ്പം. വി. 
യോഹന്നാന്‍ 1:14 ല്‍ ഇപ്രകാരം രേഖപ്പെടുത്തിയി 
രിക്കുന്നു.” വചനം ജഡമായിത്തീര്‍ന്നു, കൃപയും 
സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയില്‍ 
പാര്‍ത്തു “വി.യോഹന്നാന്റെ സുവിശേഷത്തില്‍ 
പ്രത്യക്ഷത്തില്‍ വി.കുര്‍ബ്ബാന സ്ഥാപനത്തിന്റെ 
രേഖപ്പെടുത്തല്‍ ഇല്ലെന്ന്‌ തോന്നാമെങ്കിലും 6:51-0൦ 
വാക്യത്തില്‍ “ലോകത്തിന്റെ ജീവനുവേണ്ടി ഞാന്‍ 
കൊടുക്കുന്ന എന്റെ മാംസം ആകുന്നു” എന്ന 
യേശുവിന്റെ വാക്കുകള്‍ വി.കുര്‍ബ്ബാന സ്ഥാപ 
നത്തെ ഓര്‍മ്മിപ്പിക്കുന്നു. “എന്റെ മാംസം”, 
“ലോകത്തിന്റെ ജീവനുവേണ്ടി” എന്നീ വാക്കുകള്‍ 
അന്ത്യഅത്താഴ സമയത്ത്‌ പറഞ്ഞ വചനങ്ങളോട്‌ 
ചേര്‍ന്നു നില്‍ക്കുന്നു. “ഇത്‌ നിങ്ങള്‍ക്ക്‌ വേണ്ടി 
നല്‍കുന്ന എന്റെ ശരീരം” (വി.ലൂക്കോസ്‌ 22:19). 
പെന്തിക്കോസ്തിക്കുശേഷം നാലാം ഞായര്‍ 

(ജൂണ്‍ 12) 
വി.യോഹന്നാന്‍ 10:1-16 

യേശുനാഥന്‍ തന്റെ സുവിശേഷ വേലയുടെ 
ഭാഗമായി താന്‍ ചെല്ലുവാനുള്ള ഓരോ പട്ടണത്തി 
ലേക്കും സ്ഥലത്തേക്കും തനിക്ക്‌ മുന്‍പായി ഈ 
രണ്ടായി എഴുപതു പേരെ അയച്ചു. പോകുന്ന 
വര്‍ക്ക്‌ വേണ്ട നിര്‍ദ്ദേശങ്ങളും ഉപദേശങ്ങളും യേശു 
ക്രിസ്തു നല്‍കുന്നു. 
യേശുവിനായി പോകുന്ന വര്‍ 

ഇവിടെ അയക്കപ്പെടുന്നവര്‍ യേശു തമ്പുരാന്‍ 


www.bethelpatrika.org ] 29 | 


ചെല്ലുവാനുള്ള ദേശങ്ങളിലേക്ക്‌ അത്രേ അയക്ക 
പ്പെടുന്നത്‌. ഇവിടെ എഴുപതു പേരുടെയും പേരു 
കള്‍ വൃക്തമാക്കിയിട്ടില്ല. ഇവര്‍ ക്രിസ്തുവിന്‌ 
മുന്‍പേ പോകുവാന്‍ വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ട 
വര്‍ അത്രേ. യേശുവിനോടൊപ്പം യാത്ര ചെയ്യാന്‍ 
മാതമല്ല അവന്‍ നമ്മെ വിളിക്കുക,അവനു 
മുന്‍പായി പോകുവാനും അവന്റെ വചനപ്രകാരം 
ഗ്രവര്‍ത്തിക്കാനും നമ്മെ വിളിക്കുന്നു.“ ഞാന്‍ 
ആരെ അയയ്ക്കേണ്ടു? ആര്‍ നമുക്കുവേണ്ടി 
പോകും? എന്ന്‌ ചോദിക്കുന്ന കര്‍ത്താവിന്റെ ശബ്ദം 
കേട്ടിട്ട്‌ അടിയന്‍ ഇതാ, അടിയനെ അയക്കണമേ 
എന്ന്‌ ഞാന്‍ പറഞ്ഞു” എന്ന്‌ യെശയ്യാവ്‌ (6:8) പറ 
യുന്നതുപോലെ ക്രിസ്തുവിനെ അനുഗമിക്കാന്‍ 
ആഗ്രഹിക്കുന്നവര്‍ക്ക്‌ ചിലപ്പോള്‍ അവന്റെ മുമ്പേ 
അവന്റെ ദൂത്‌ അറിയിക്കാന്‍ പോകുക എന്ന ഉത്ത 
രവാദിത്വം കൂടി ലഭിക്കും. 


ചെന്നായ്ക്കളുടെ നടുവില്‍ കുഞ്ഞാടുപോല്‍ 


യേശുവിന്റെ വചനം അറിയിക്കാന്‍ പോകുന്ന 
വര്‍ എങ്ങോട്ടാണ്‌ പോകുന്നത്‌,അവര്‍ എന്ത്‌ പ്രതീ 
ക്ഷിക്കണം എന്നൊക്കെ യേശുതമ്പുരാന്‍ വ്യക്ത 
മാക്കുന്നു. ചെന്നായ്ക്കളുടെ നടുവില്‍ കുഞ്ഞാടു 
കളെ പോലെ ഞാന്‍ നിങ്ങളെ അയക്കുന്നു” (10:3) 
എന്നത്‌ അയക്കപ്പെടുന്നവന്റെ സ്ഥിതിയും വ്യക്ത 
മാക്കുന്നു.അനുകൂലമായ യാതൊരു സാഹചര്യവും 
പ്രതീക്ഷിക്കണ്ട എന്ന സൂചന പ്രതികൂലതകള്‍ 
ഏറെ വരവേല്‍ക്കാന്‍ സാധ്യതയുള്ളതാണ്‌ സുവി 
ശേഷ വേലയും സുവിശേഷ പ്രഘോഷണവും 
ഒരാള്‍ പോകുന്നതിന്‌ മുന്‍പ്‌ അയാളെ അവിടെ 
യുള്ള അവസ്ഥ മനസ്സിലാക്കി കൊടുക്കുന്നു.അ 
തോടൊപ്പം തന്നെ പോകുന്ന ആള്‍ എപ്രകാരം 
ഉള്ള അവസ്ഥയിലാണെന്നും വിശദീകരിക്കുന്നു.അ 
ലക്സന്ത്രയിലെ വി. കുറീലോസ്‌ ഇപ്രകാരം പറ 
യുന്നു “എങ്ങനെയാണ്‌ ഒരു കുഞ്ഞാടിന്‌ ഒരു 
ചെന്നായുടെ മേല്‍ വിജയം വരിക്കാന്‍ പറ്റുക? 
എപ്രകാരം ഒരു സമാധാന പ്രിയന്‍ ഇര പിടിക്കുന്ന 


പിതൃമൊഴികള്‍ 





ഒമയ്‌ 2016 


മൃഗത്തിന്റെ മുന്‍പില്‍ നിലനില്‍ക്കാന്‍ സാധിക്കുക? 
അത്‌ ക്രിസ്തു എന്ന ഇടയനിലൂടെ അത്രേ”. 
ഇവിടെ പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും ഒക്കെ 
ഉണ്ടെങ്കിലും അയക്കുന്നത്‌ ക്രിസ്തു ആകുന്നു 
എന്ന ഉത്തമബോധ്യം ഓരോ വിശ്വാസിയെയും ഭരി 
ക്കണം. കാരണം “ഒരു ഇടയനെപോലെ അവന്‍ 
തന്റെ ആട്ടിന്‍ കൂട്ടത്തെ മേയിക്കുകയും കുഞ്ഞാ 
ടുകളെ ഭുജത്തില്‍ എടുത്ത്‌ മാറിടത്തില്‍ ചേര്‍ത്തു 
വഹിക്കുകയും തള്ളകളെ പതുക്കെ നടത്തുകയും 
ചെയ്യും” (യെശയ്യാവ്‌ 40:11). 
ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു 

ശിഷ്യര്‍ പറയണം എന്ന്‌ എടുത്ത്‌ നിര്‍ദ്ദേശി 
ക്കുന്നതാണ്‌ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു 
എന്ന വാക്കുകള്‍ (10:11) നാം പറയേണ്ടതും 
്രവര്‍ത്തിക്കേണ്ടതും എന്താണെന്നും ഏതിനാ 
ണെന്നും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ദൈവരാ 
ജ്ൃത്തിനായിട്ടുള്ള പ്രവര്‍ത്തനങ്ങളും പ്രഘോഷണ 
ങ്ങളും ഒക്കെ ചെയ്യുവാനാണ്‌ നാമും അയക്കപ്പെ 
ടുന്നത്‌.അതുകൊണ്ട്‌ തന്നെയാണ്‌ “സ്വര്‍ഗ്ഗസ്ഥ 
നായ ഞങ്ങളുടെ പിതാവേ നിന്റെ തിരുനാമം പരി 
ശുദ്ധമാക്കപ്പെടേണമേ. നിന്റെ രാജ്യം വരേണമെ....” 
എന്ന്‌ നാം പ്രാര്‍ത്ഥിക്കുന്നതും. ഒരു ശിഷ്യന്‌ 
കേവലം പ്രാര്‍ത്ഥനയില്‍ മാത്രം ഇത്‌ ഉരുവിട്ടാല്‍ 
പോരാ ആയതിന്‌ വേണ്ടി പ്രവര്‍ത്തിക്കാനും ഉള്ള 


ഉത്തരവാദിത്വം ഉണ്ടെന്ന്‌ മറക്കരുത്‌. ഷും 
റിം 


അനുമോദനം 


ഇക്കഴിഞ്ഞ എസ്‌. എസ്‌. എല്‍. 
സി. പരീക്ഷയില്‍ എല്ലാ വിഷ 
യങ്ങള്‍ക്കും എപ്ലസ്‌ നേടിയ 


സ്നേഹ സാം. ഉമയാറ്റുകര 

സെന്റ്‌ തോമസ്‌ ഓര്‍ത്ത 

ഡോക്സ്‌ വലിയപള്ളി ഇടവ ൬ 
കാംഗം നെടുവക്കാട്ട്‌ തോണ്ടുപറമ്പില്‍ ശ്രീ. 
സാം വര്‍ഗീസിന്റെ മകളാണ്‌. 


പരിശുദ്ധ പാമ്പാടി തിരുമേനി 


“കഷ്ടപ്പെടുന്ന പാപങ്ങളെ നമ്മുടെ കഴിവിനനുസിച്ച്‌ അന്വേഷിക്കുകയും 


ശുശ്രൂഷിക്കുകയും ചെയ്യണം. എനിക്കുള്ളത്‌ ഞാന്‍ അവര്‍ക്ക്‌ പങ്കിടുന്നു. 
അവര്‍ എനിക്കുള്ളവരും ഞാന്‍ അവര്‍ക്കുള്ളവനും ആകുന്നു. 
സഭാമാതാവെന്ന ഒരമ്മ പെറ്റ മക്കളല്ലേ നമ്മള്‍ എല്ലാവരും.” 





www.bethelpatrika. i 30 | 





പി. എ. ഐസക്‌ കുറ്റൂര്‍ 


(കഴിഞ്ഞ ലക്കം തുടര്‍ച്ച...) 

തെങ്ങിന്‍ തടത്തില്‍ തൊണ്ട്‌ അടുക്കുന്നത്‌ ഈര്‍പ്പം 
നിലനിര്‍ത്താന്‍ വളരെ അനുയോജ്യമാണ്‌. തുലാവര്‍ഷാ 
രംഭത്തില്‍ തൊണ്ട്‌ അടുക്കുന്നതാണ്‌ അഭികാമ്യം. 

തെങ്ങിന്‍തടങ്ങളില്‍ ജൈവകാര്‍ഷികാവശിഷ്ടങ്ങള്‍ 
ഉപയോഗിച്ച്‌ പുത ഇടുന്നത്‌ ഈര്‍പ്പ സംരക്ഷണത്തിന്‌ 
അനുയോജ്യമാണ്‌. പുത തടത്തില്‍ തടിയോട്‌ ചേര്‍ത്തിട 
രുത്‌. തടിയോട്‌ ചേര്‍ത്ത്‌ ഇട്ടാല്‍ വേര്‍ ഇറങ്ങി പൊറ്റ ആകും. 
ഇടവിള കൃഷി ജൈവാവസ്ഥ നിലനിര്‍ത്തുന്നതിനും 
ഈര്‍പ്പം സംരക്ഷിക്കുന്നതിനും സഹായകമാണ്‌ കൂടാതെ 
കൃഷിലാഭകരമാക്കാന്‍ മള്‍ട്ടിക്രോപ്പിംഗ്‌ കൃഷിരീതി അവ 
ലംബിക്കാവുന്നതാണ്‌. വിപണി ഉറപ്പുവരുത്തി, ചീര, കാന്താ 
രി, വെള്ളരി എന്നിവ ലാഭകരമാക്കാം. നിരവധി രോഗങ്ങള്‍ 
തെങ്ങിനെ ബാധിക്കുന്നുണ്ട്‌. കൂമ്പുചീയല്‍, ചെന്നീരൊലി 
പ്പ്‌, കാറ്റുവീഴ്ച, ഓലചീയല്‍, ഇലപ്പുള്ളി രോഗം, കൂടാതെ 
കീടബാധകളായ കൊമ്പന്‍ചെല്ലി, മണ്ഡരി, ചെമ്പന്‍ 
ചെല്ലി, വേര്‍ തീനിപ്പുഴു ഇങ്ങനെ പോകുന്നു. 

ഓരോന്നിനും ഓരോ പരിഹാരമാര്‍ഗ്ഗങ്ങളാണെങ്കിലും, 
പൊതുവായ ചില കാര്യങ്ങള്‍ ശ്രദ്ധിക്കണം. തെങ്ങ്‌ നട്ടിട്ട്‌ 
തേങ്ങാ ഇടാന്‍ മാത്രം പോകുന്നവരും ഇല്ലാതില്ല. ആഴ്ച 
യില്‍ ഒരിക്കല്‍ എങ്കിലും തെങ്ങിനെ സൂക്ഷമ നിരീക്ഷണം 
നടത്തണം. തോട്ടം ശുചിയായി സൂക്ഷിക്കണം. പച്ചചാ 
ണകം പരിസരത്ത്‌ കൂട്ടിയിട്ട ചെല്ലി പെരുകാന്‍ സാഹചര്യം 
ഉണ്ടാക്കരുത്‌. തെങ്ങിന്‍ തടത്തില്‍ നേരിട്ട്‌ വെയില്‍ 
ഏല്‍ക്കാതെ പുതയിട്ട്‌ സംരക്ഷിക്കണം. മഴവെള്ളം നേരിട്ട്‌ 
ഭൂമിയില്‍ വീഴാതെ ഇടവിളയില്‍ വീണിട്ട്‌ ഭൂമിയില്‍ വീഴു 
ന്നതാണ്‌ നല്ലത്‌. അതിനായി തെങ്ങുകളുടെ ഇടയില്‍ ഇട 
വിളകളായി കൊക്കോ, പേര, നാരകം, വാഴ, കാന്താരി, മുതി 
ര, മധുരക്കിഴങ്ങ്‌, ചേന, ചേമ്പ്‌, ഇഞ്ചി, മഞ്ഞള്‍, പച്ചമുള 
ക്‌, വഴുതന, പയര്‍, പപ്പായ മറ്റ്‌ ഹൃസ്വകാല വിളകള്‍ കൃഷി 
ചെയ്യണം. രാസവളങ്ങള്‍ ഒഴിവാക്കണം ഹൃസ്വകാല കൃഷി 
യുടെ വിളവെടുപ്പിനു ശേഷം അവശിഷ്ടങ്ങള്‍ ഭൂമിയില്‍ 
തന്നെ ചേര്‍ത്തുകൊടുക്കണം. മച്ചിങ്ങാ പൊഴിച്ചില്‍, ഓല 
പൂര്‍ണ്ണമായി വിരിയാതിരിക്കുക, പേട്‌ തേങ്ങാ എന്നീ ലക്ഷ 
ണങ്ങള്‍ കണ്ടാല്‍ 250 ഗ്രാം ബോറാക്സ്‌ വര്‍ഷത്തില്‍ തട 
ത്തില്‍ ഇട്ടുകൊടുക്കണം. രോഗം വന്നാല്‍ ഉപേക്ഷിക്കാതെ 
കൂടുതല്‍ ശ്രദ്ധകൊടുത്ത്‌ വളം ചെയ്ത്‌ സംരക്ഷിക്കണം. 
വര്‍ഷത്തില്‍ ഒരിക്കല്‍ മണ്ട വ്യത്തിയാക്കി, അരകിലോ 
മണലും അരക്കിലോ വേപ്പിന്‍ പിണ്ണാക്കും അന്‍പതുഗ്രാം 
സൂഡോമോണസും കവിളുകളില്‍ നിക്ഷേപിക്കണം. പാറ്റാ 
ഗുളിക കവിളുകളില്‍ വച്ച്‌ മണല്‍ ഇട്ടും നിറയ്ക്കാം. തേങ്ങാ 
യുടെ വിലയില്‍ ഏറ്റക്കുറച്ചില്‍ ഉണ്ടാകുമെങ്കിലും ഒരി 
ക്കലും കുറഞ്ഞു പോകില്ല. ഏതു രോഗിക്കും കുടിക്കാ 
വുന്ന പാനീയമാണ്‌ ഇളനീര്‍ എന്നോര്‍ത്ത്‌ തെങ്ങ്‌ കൃഷി 
യില്‍ കൂടുതല്‍ ശ്രദ്ധ ചെലുത്താം. 





ഒമയ്‌ 2016 


അന്തിമഹാഉര്‍ കാലും 
രക്ത തമ്പുരാനും 


(നാം പേജിന്റെ തുടര്‍ച്ച...) 


വാണിജ്യപരമായ ഒരു വശംകൂടി ഈ 
ദാനത്തിനു പിന്നിലുണ്ട്‌. അന്തിമഹാള൯ - 
അന്ത്യാഭള൯ന്‍ നമ്പൂതിരി മാര്‍ഗ്ഗത്തിലെ ഒരു 
ദേവതയല്ല, ദ്രാവിഡ പാരമ്പര്യത്തിലെ ഒരു 
ഗ്രാമദേവതയാണ്‌. വ്യാപാരം വികസിപ്പി 
ക്കാന്‍ - അതുവഴി രാജ്യവരുമാന വര്‍ദ്ധ 
നയ്ക്കും - താന്‍ സ്വന്തമാക്കിയ അങ്ങാടി 
മദ്ധ്യത്തില്‍ അസ്പര്‍ശ്യ വിഭാഗക്കാരുടെ 
ഒരു ദേവസ്ഥാനത്തിന്റെ സാന്നിദ്ധ്യം 
ചാതുര്‍വര്‍ണ്യ വിഭാഗങ്ങളില്‍പ്പെട്ടവരുടെ 
സ്വതന്ത്ര പെരുമാറ്റത്തെ പ്രതികൂലമായി 
ബാധിക്കും. അതുവഴി വ്യാപാരവ്യാപ്തി 
യിലും കുറവുണ്ടാകും. അത്തരമൊരു 
സാഹചര്യം ഒഴിവാക്കുക എന്ന ലക്ഷ്യം 
കുടി ഈ ദാനത്തിന്‌ പിമ്പില്‍ ഉണ്ടാവണം. 

ഒരിക്കല്‍ ആര്‍ത്താറ്റ്‌ പള്ളിയുടെ കുരി 
ശുപള്ളി ആയിരുന്ന മാര്‍ കുറിയാക്കോസ്‌ 
സഹദായുടെ നാമത്തലുള്ള പാലയൂര്‍ 
പള്ളിയുടെ അന്യ കൈവശമാകാം പുതു 
തായി ലഭിച്ച പള്ളി അതേ പേരുതന്നെ നല്‍ 
കാന്‍ കുന്നംകുളം ന്രസാണികളെ പ്രേരി 
പ്പിച്ചത്‌. അന്തിമഹാളന്‍കാവിനു രൂപമാറ്റം 
വരുത്താതെ ത്രോണോസ്‌ പണിത്‌ വി. 
കുര്‍ബാന അര്‍പ്പിച്ചുതുടങ്ങി. പിന്നീട്‌ 
അതിന്റെ പിമ്പില്‍ സെന്റ്‌ മത്യാസ്‌ പള്ളി 
പണികഴിച്ചെങ്കിലും അന്തമഹാളന്‍ കാവ്‌ 
മാര്‍ കുറിയാക്കോസ്‌ സഹദാ ചാപ്പലിനു 
രൂപഭേദം വരുത്താതെ ഇന്നും 
സംരക്ഷിക്കപ്പെടുന്നു. അവിടെ പ്രതിമാസ 
കുര്‍ബാനയും ഉണ്ട്‌. 

ഈ ചാപ്പല്‍ ശക്തന്‍ തമ്പുരാന്റെ ദീര്‍ 
ഘദ്ൃഷ്ടിയുടെ ദൃഷ്ടാന്തമാണ്‌. ഇത്‌ 
മതസനൌഹാര്‍ദ്ദതയുടെ പ്രതീകമല്ലങ്കിലും 
ന്രസാണികളുടെ രാജ്യസ്നേഹത്തിന്റെ 
യും വിശ്വസ്ഥതയുടേയും സാക്ഷ്യമാണ്‌. 
ഒരു ക്ഷ്രേതം രൂപഭേദം കൂടാതെ പള്ളിയാ 
ക്കി ഉപയോഗിക്കാന്‍ സാധിച്ചു എന്നത്‌, 
നസ്രാണിത്വത്തിന്റെ ദേശീയത പ്രകടമാ 
ക്കുന്ന ഒരു വസ്തുതയാണ്‌. 


www.bethelpatrika.org 31 | 






KE 


A 


[ച 


സ്നേഹമുള്ള കൂട്ടുകാരേ, 

ഗ്രാമീണ കര്‍ഷകനായ ഒരാള്‍ തന്റെ കൊച്ചു 
മകളെ വളരെ വാത്സല്യത്തോടെ വളര്‍ത്തി. 
അവന്റെ അച്ഛന്റെ വേര്‍പാട്‌ ഒരു ദുഃഖമാകാതിരി 
ക്കുവാന്‍ വലിയച്ഛന്‍ ശ്രദ്ധിച്ചിരുന്നു. ഒരു എഞ്ചി 
നീയറാകണമെന്നായിരുന്നു അവന്റെ ആഗ്രഹം. 
ഞെരുക്കം സഹിച്ചാണെങ്കിലും അവന്റെ ആഗ്രഹം 
നിറവേറ്റാന്‍ വലിയച്ഛന്‍ ശ്രമിച്ചു. രണ്ടു കാര്യങ്ങള്‍ 
ജീവിതത്തില്‍ ആദര്‍ശമായി എടുക്കണമെന്ന്‌ 
ആവര്‍ത്തിച്ച്‌ നിര്‍ദ്ദേശിച്ചു. ഒന്ന്‌, കഠിനമായി 
പ്രാര്‍ത്ഥിക്കുക. രണ്ട്‌, കഠിനമായി പ്രയത്നിക്കുക. 

ഇതില്‍ ആദ്യത്തേത്‌ അവന്‍ വിസ്മരിച്ചുവെ 
ങ്കിലും രണ്ടാമത്തേത്‌ കര്‍ശനമായി പാലിച്ചു. കഠി 
നമായ അദ്ധ്വാനത്തില്‍ കൂടി അവന്‍ ബിരുദ പഠനം 
പൂര്‍ത്തിയാക്കി. പ്രസിദ്ധമായ ഒരു മോട്ടോര്‍ കമ്പ 
നിയില്‍ ഉദ്യോഗസ്ഥനായി. ഒരു സ്നേഹിതനോ 
ടൊപ്പം ഒരു ദിവസം കുതിരപ്പന്തയം കാണാന്‍ 
സാധിച്ചു. അന്ന്‌ നല്ല ഒരു തുക ലാഭമുണ്ടായി. 
പിന്നീട്‌ അത്‌ ഒരു ഹരമായി. മാത്രമല്ല, ചൂതാട്ടവും 
നിശാക്ടബ്ബും അവനെ ആകര്‍ഷിച്ചു. ഒപ്പം മദ്യപാ 
നവും കൂടിയായപ്പോള്‍ തന്റെ ഭാര്യ വിവാഹമോ 
ചനം നേടി അയാളെ കൈവെടിഞ്ഞു. 

ദുഃശീലങ്ങള്‍ ഒഴിവാക്കാന്‍ പലപ്പോഴും തീരു 
മാനിച്ചെങ്കിലും പണം കയ്യിലെത്തുമ്പോള്‍ തീരു 
മാനങ്ങള്‍ കാറ്റില്‍ പറത്തി ചൂതാട്ടവും കുതിരപ്പ 
ന്തയവുമായി മുന്നേറി. സ്വന്തമായി ബിസ്സിനസ്‌ 
ആരംഭിച്ചു. വലിയച്ഛന്റെ ഉപദേശം പാലിച്ചു. കഠി 
നമായി പ്രവര്‍ത്തിച്ച്‌ പുരോഗതി നേടി. പുനര്‍വി 
വാഹം ചെയ്തു. രണ്ടു കുട്ടികളും ഉണ്ടായി. ദുഃശീ 


ബാലപത്രിക 





ലങ്ങള്‍ കൂടെപ്പിറപ്പായപ്പോള്‍ ബിസ്സിനസ്‌ പൊളി 
ഞ്ഞു. നികത്താനാകാത്ത കടക്കെണിയിലായി. 
ജീവിതം മുന്നോട്ടു പോകുവാന്‍ ആവാതെ ആത്മ 
ഹത്യ ചെയ്യുവാന്‍ പോലും ആഗ്രഹിച്ചു. 

ഈ അവസ്ഥയില്‍ അയാള്‍ മുത്തച്ഛന്‍ പറഞ്ഞ 
വാക്കുകള്‍ ഓര്‍ത്തു. “കഠിനമായി പ്രാര്‍ത്ഥിക്കുക.” 
അദ്ദേഹത്തിന്റെ സല്‍ബുദ്ധി പ്രവര്‍ത്തിച്ചു. 

എന്തുകൊണ്ട്‌ തന്റെ ദുഃശീലങ്ങള്‍ മാറ്റിക്കിട്ടു 
വാന്‍ പ്രാര്‍ത്ഥിച്ചുകൂടാ. ഉല്‍ക്കടമായ പ്രാര്‍ത്ഥന 
തന്റെ ജീവിതാനുഭവമാക്കി മാറ്റി. പുതുശക്തി 
ആര്‍ജ്ജിച്ച അദ്ദേഹം തന്റെ മാറ്റം ഏവരേയും അറി 
യിച്ചു. 

അദ്ദേഹം പിന്നീടു നല്‍കിയ ജീവിത സാക്ഷ്യം 
ശ്രദ്ധേയമാണ്‌. “നാം പ്രാര്‍ത്ഥനയ്ക്ക്‌ ഉടനുത്തര 
മാണ്‌ പ്രതീക്ഷിക്കുന്നത്‌. എന്നാല്‍ കഠിനമായ 
പ്രാര്‍ത്ഥനയും നിരന്തരമായ പ്രാര്‍ത്ഥനയുമാണ്‌ 
നമുക്ക്‌ ഫലം തരുന്നത്‌.” പ്രാര്‍ത്ഥനയുടെ മൌലീക 
തത്വങ്ങള്‍ പഠിപ്പിച്ച യേശുക്രിസ്തു അരുളിച്ചെ 
യ്തത്‌ “നിങ്ങള്‍ മടുത്തുപോകാതെ പ്രാത്ഥിക്കുക 
എന്നാണ്‌.” 

കൂട്ടുകാരെ, 

പിന്മാറാത്ത നിശ്വയദാര്‍ഡ്്യത്തോടും മങ്ങി 
പ്പോകാത്ത വിശ്വാസത്തോടും പ്രഫുല്ലമായ പ്രത്യാ 
ശയോടുംകൂടി നാം പ്രാര്‍ത്ഥിക്കണം. അപ്പോള്‍ 
അസാദ്ധ്യമെന്നും ദുഷ്കരമെന്നും കരുതുന്നവ 
സുസാദ്ധ്യമായിത്തീരും. 
ദൈവം അനുഗ്രഹിക്കട്ടെ. 
സ്നേഹത്തോടെ, 


ആനിച്ചേച്ചി 


www.bethelpatrika.org | 32 | 





പെരുന്നാള്‍ സഭ ആകമാനം ആഘോഷപൂര്‍വ്വം 
കൊണ്ടാടി. മര്‍ത്തമറിയം സമാജം ഭദ്രാസനതല 
പ്രവര്‍ത്തനോദ്ഘാടനം ഏപ്രില്‍ മാസം 26-ാ൦ 
തീയതി ബഥേല്‍ അരമനയില്‍ വച്ച്‌ അഭി. 
തിരുമനസ്സിന്റെ അദ്ധ്യക്ഷതയില്‍ നടത്തപ്പെട്ടു. 
10-0൦ ക്ലാസ്സ്‌ പഠനം പൂര്‍ത്തീകരിച്ച്‌ ഉന്നത 
പഠനത്തിന്‌ തയ്യാറെടുക്കുന്ന കുട്ടികള്‍ക്കായി 
ആണ്ടുതോറും നടത്തപ്പെടുന്ന “വ്യക്തിത്വ വിക 
സന മാര്‍ഗ്ഗ രേഖാ ക്ലാസ്സ്‌ ? വിജയപ്രദമായി പര്യവ 
സാനിച്ചു. പങ്കെടുത്ത കുട്ടികള്‍ക്ക്‌ സര്‍ട്ടിഫി 
ക്കറ്റുകളും സമ്മാനങ്ങളും വിതരണം ചെയ്തു. 
നേതൃത്വം നല്‍കിയ എല്ലാവരേയും അഭി. 
തിരുമനസ്സുക്കൊണ്ട്‌ അനുമോദിച്ചു. 


ആണ്ടുതോറും നടത്തി വരുന്ന “വിദ്യാ 
ജ്യോതി” ക്ലാസ്സുകള്‍ സ്കൂള്‍ വര്‍ഷാരംഭത്തിനു 
മുമ്പ്‌ തന്നെ ഇടവക തലത്തില്‍ നടത്തുന്നതിന്‌ 
അഭി. തിരുമനസ്സുകൊണ്ട്‌ കല്പനയിലൂടെ ഇടവക 
കളെ അറിയിച്ചിട്ടുണ്ട്‌. 

ദൈവകൃപയും, ഭാരതീയ സംസ്കാരവും, ഗുരു 
ഭക്തിയും, പഠന മാര്‍ഗ്ഗങ്ങളും ഇളം തലമുറയ്ക്ക്‌ 
പകര്‍ന്നു തരുവാന്‍ തക്കവണ്ണം നടത്തിവരുന്ന 
“ഗുരുവന്ദനം”? പരിപാടി മെയ്‌ മാസം 29-ാം തീയ 
തി ഞായറാഴ്ച 2 മണിക്ക്‌ ബഥേല്‍ അരമനയില്‍ 
വച്ച്‌ നടത്തപ്പെടുന്നതാണ്‌. അഭി. തിരുമനസ്സി 
നോടൊപ്പം ആലപ്പുഴ മെഡിക്കല്‍ കോളേജ്‌ പ്രൊ 
ഫസര്‍ വര്‍ഗ്ഗീസ്‌ പുന്നൂസും ക്ലാസ്സിന്‌ നേതൃത്വം 
നല്‍കും. സ്കൂള്‍ തലത്തില്‍ 7-0൦ ക്ലാസ്സ്‌ മുതല്‍ 
12-0൦ ക്ലാസ്സ്‌ വരെ പഠിക്കുന്ന മുഴുവന്‍ കുട്ടികളും 
പങ്കെടുക്കേണ്ടതാണ്‌. 


പരിശുദ്ധാത്മ നല്‍വരത്താല്‍ ശിഷ്യഗണത്തെ , 


പരിജ്ഞാനികളാക്കി തീര്‍ത്ത പെന്തിക്കോസ്തി 
യുടെ അനുഭവത്തില്‍ ഇളം തലമുറയ്ക്ക്‌ വിദ്യാ 
രംഭം കുറിക്കുവാന്‍ മെയ്‌ മാസം 15-ാം തീയതി 
പെന്തിക്കോസ്തി ദിനത്തില്‍ ബഥേല്‍ അരമനയില്‍ 
വച്ച്‌ അഭി. തിരുമനസ്സിന്റെ തൃക്കരങ്ങള്‍ക്കൊണ്ട 
ആദ്യാക്ഷരം കുറിപ്പിക്കുന്നു. 

ഭദ്രാസന ദശാംശ പദ്ധതിയുടെ ഡയറക്ടറായി 
റവ. ഡീ. ജോജി ജെയിംസ്‌ ജോര്‍ജ്ജിനെയും, 
ശീലോഹാം മിനിസ്ട്രിയുടെയും, ലൈബ്രേറിയു 
ടെയും ഡയറക്ടറായി റവ. ഡീ. ജോബിന്‍ സാമു 
വേലിനെയും അഭി. തിരുമനസ്സിന്റെ പേഴ്സണല്‍ 
സ്രെകട്ടറിയായി റവ. ഡീ. സോളമന്‍ ബാബു 
വിനെയും അഭി. തിരുമനസ്സുക്കൊണ്ട്‌ കല്പന 


ഒമയ്‌ 2016 


മുഖാന്തിരം നിയമിച്ചു. 


പുതിയ അദ്ധ്യായന വര്‍ഷം ദൈവകൃപയില്‍ 
ആശ്രയിച്ച്‌ ഉത്തമ തീരുമാനത്തോടും ലക്ഷ്യ 
ബോധത്തോടും എരുവും ഉത്സാഹവുമുള്ളവരായി 
പ്രാരംഭം കുറിക്കുവാന്‍ എല്ലാ വിദ്യാര്‍ത്ഥികളേയും 
ദൈവം തമ്പുരാന്‍ അനുഗ്രഹിക്കട്ടെ. 


ഫാ. തോമസ്‌ കൊക്കാപ്പറമ്പില്‍ 
(ഭദ്രാസന സെക്രട്ടറി) 


പരിശുദ്ധാത്മാവിനോടുള്ള പ്രാര്‍ത്ഥന 


പരിശുദ്ധാത്മാവെ എനിക്ക്‌ എല്ലാം വെളിപ്പെടു 
ത്തുകയും എനിക്ക്‌ വഴി കാണിച്ച്‌ തരികയും 
എന്നോട്‌ മറ്റുള്ളവര്‍ ചെയ്യുന്നതെല്ലാം ക്ഷമിക്കു 
വാനും മറക്കുവാനും കഴിവു തരുന്ന ദൈവിക 
ദാനം തരികയും ചെയ്യുന്നവനും എന്റെ ജീവിത 
ത്തില്‍ എല്ലാ ദൈവിക ചിന്തകളിലും ഉള്ളവനു 
മായ അങ്ങേയ്ക്ക്‌ ഞാന്‍ നന്ദി പറയുന്നു.എത്ര 


വലിയ ഭാതിക ആഗ്രഹങ്ങള്‍ എന്നിലുണ്ടാ 
യാലും ഒരു നിമിഷം പോലും അങ്ങയില്‍ നിന്ന്‌ 
അകലുവാനോ ഞാന്‍ ആഗ്രഹിക്കുന്നില്ല എന്നു 
ഞാന്‍ തീര്‍ത്തു പറയുന്നു.നിതൃമഹത്വത്തില്‍ 
അങ്ങയോടു കൂടെയായിരിക്കുവാന്‍ ഞാന്‍ 
ആഗ്രഹിക്കുന്നു.ദൈവത്തിന്‌ വിധേയപ്പെട്ടു 
കൊണ്ട്‌ ഞാന്‍ അങ്ങയോട്‌ ചേര്‍ന്നിരിക്കുന്നു. 


പ്രാര്‍ത്ഥനയോടെ എല്‍സി. 





എട്ടാം മാര്‍ത്തോമ്മാ ചരമ ദ്വിശതാബ്ദി 





a 7 ൫; 
SAT 


പുത്തന്‍കാവ്‌ സെന്റ്‌ മേരീസ്‌ കത്തീഡ്രലില്‍ എട്ടാം 
മാര്‍ത്തോമ്മായുടെ ചരമ ദ്വിശതാബ്ദി സമ്മേളനം 


പരിശുദ്ധ ബസ്സേലിയോസ്‌ മാര്‍ത്തോമ്മാ 
പനലോസ്‌ ദ്വിതീയ കാതോലിക്കാ ബാവാ ഉദ്ഘാ 
ടനം ചെയ്യുന്നു. വര്‍ഗീസ്‌ തോമസ്‌, എ. ജി. വര്‍ഗീ 
സ്‌, ഫാ. രാജന്‍ വര്‍ഗീസ്‌, മനോജ്‌ പി. ചെറിയാന്‍, 
ഫാ. തോമസ്‌ കൊക്കാപ്പറമ്പില്‍, ജോസ്‌ കെ. 
ജോര്‍ജ്ജ്‌, ഡോ. മാത്യൂസ്‌ മാര്‍ സേവേറിയോസ്‌, 
ഫാ. ഡോ. കെ. എം. ജോര്‍ജ്ജ്‌, സുനില്‍ പി. ഉമ്മന്‍ 
എന്നിവര്‍ സമീപം 





www.bethelpatrika.org | 33 





ബഹു. സണ്ടേസ്‌കൂള്‍ സഹ്രപവര്‍ത്തകരേ, 

2016-ലെ ഒ. വി. ബി. എസ്‌ എല്ലാ യൂണിറ്റിലും 
വളരെ ഭംഗിയായും ചിട്ടയായും നടത്തുവാന്‍ സാധി 
ച്ചു. പ്രത്യേകിച്ച്‌ കേന്ദ്ര നിര്‍ദ്ദേശമനുസരിച്ച്‌ ഇ. 
എസ്‌. ഒമാരായി യൂണിറ്റുകളില്‍ നിയമിക്കപ്പെട്ടു. 
കേന്ദ്ര നിര്‍ദ്ദേശങ്ങള്‍ പ്രാവര്‍ത്തികമാക്കുവാനും 
യൂണിറ്റുകളില്‍ ചിട്ടയായ പ്രവര്‍ത്തനങ്ങള്‍ നടത്തു 
വാനും ഏവരുടെയും സഹകരണത്തോടെ സാധി 
ച്ചു. എല്ലാവരേയും അഭിനന്ദനങ്ങള്‍ അറിയിക്കുന്നു. 

മെയ്മാസം 8-ാം തീയതി ഞായറാഴ്ച 
സണ്‍ഡേസ്കൂള്‍ ദിനമായി ആചരിച്ചു. പ. കാതോ 
ലിക്കാ ബാവായുടെയും ഇടവക മെത്രാപ്പോലീത്താ 
യുടെയും കല്പന പ്രകാരം അന്നത്തെ സ്തോത്ര 
കാഴ്ചയും കവര്‍പിരിവും വിജയിപ്പിക്കുവാനും 
സണ്‍ഡേസ്കൂള്‍ പ്രസ്ഥാനത്തില്‍ നല്‍കുവാനും 
ഏവരുടെയും ആത്മാര്‍ത്ഥമായ സഹകരണം ഉണ്ടാ 
കണം. ഇതു സംബന്ധിച്ച്‌ വിദ്യാര്‍ത്ഥികളെ ബോധ 
വത്ക്കരിക്കുവാന്‍ അദ്ധ്യാപകര്‍ ശ്രദ്ധിക്കുകയും 
ചെയ്യേണ്ടതാണ്‌. വര്‍ഷാരംഭ സ്റ്റേറ്റ്മെന്റ്‌ ര്രഥ 
മാദ്ധ്യാപകര്‍ ഇന്‍സ്പെക്ടര്‍മരെ ഏല്‍പ്പിച്ചിട്ടില്ലാ 
ത്തവര്‍ ഉടന്‍തന്നെ ഏല്‍പ്പിക്കേണ്ടതും ഡയറ 
ക്ടര്‍ക്ക്‌ നല്‍കേണ്ടതുമാണ്‌. 
ജീവകാരുണ്യം 

ജീവകാരുണ്യ ദിനത്തോടനുബന്ധിച്ച്‌ കേന്ദ്ര 
ത്തില്‍ നിന്നും ലഭിച്ച തുക മുന്‍ വര്‍ഷത്തെപ്പോലെ 
സണ്‍ഡേസ്കൂള്‍ വിദ്യാര്‍ത്ഥികള്‍ക്ക്‌ നല്‍കുന്നതാ 
ണ്‌. രോഗികളായ വിദ്യാര്‍ത്ഥികള്‍ മെഡിക്കല്‍ 
സര്‍ട്ടിഫിക്കേറ്റും അതോടൊപ്പം വികാരിയുടെയും 
പ്രഥമാദ്ധ്യാപകന്റെയും സാക്ഷ്യപ്രതത്തോടൊപ്പം 
ഇന്‍സ്‌പെക്ടര്‍മാര്‍ മുഖേന മെയ്‌ 30നകം ഡയറ 
ക്ടറെ ഏല്‍പ്പിക്കേണ്ടതാണ്‌. 
അദ്ധ്യാപക വെല്‍ഫയര്‍ ഫണ്ട്‌ 

ഈ വര്‍ഷം മുതല്‍ സണ്‍ഡേസ്കൂള്‍ അദ്ധ്യാ 
പകര്‍ക്കായി ഏര്‍പ്പെടുത്തിയിട്ടുള്ളതാണ്‌ അദ്ധ്യാ 


ഒമയ്‌ 2016 


പക വെല്‍ഫയര്‍ ഫണ്ട്‌. സാമ്പത്തികമായി 
പിന്നോക്കം നില്‍ക്കുന്നതും സണ്‍ഡേസ്കൂള്‍ 
അദ്ധ്യാപകരുടെ പഠനത്തിനോ ചികിത്സയ്ക്കോ 
അത്‌ നല്‍കപ്പെടുന്നതാണ്‌. വിശദവിവരങ്ങള്‍ 
ഇന്‍സ്‌പെക്ടര്‍മാര്‍ മുഖേന അറിയിക്കുന്നതാണ്‌. 
സണ്‍ഡേസ്കൂള്‍ വിദ്യാര്‍ത്ഥികള്‍ കൂടുതല്‍ 
ദൈവീക തലത്തിലേക്ക്‌ ഉയര്‍ന്ന്‌ സഭാഗാത്രത്തില്‍ 
സജീവരായി തീരുവാന്‍ തക്കവണ്ണം വിശ്വാസതല 
ത്തിലേക്ക്‌ ഉയരേണ്ടതും ആവശ്യമാണ്‌. ഈ 
വര്‍ഷം %! വിദ്യാര്‍ത്ഥികള്‍ പ്രൊജക്ട്‌ തയ്യാറാക്കി 
യിരിക്കണം. 24 ക്ലാസ്സിലെ പരീക്ഷയ്ക്ക്‌ ചോദ്യങ്ങള്‍ 
അതില്‍ നിന്നും ഉണ്ടാകും. പ്രൊജക്ട്‌ ഡയറക്ടറെ 
കാണിച്ചിരിക്കണം. കൂടാതെ ഓറിയന്റേഷന്‍ 
ക്ലാസ്സില്‍ ഇവര്‍ പങ്കെടുക്കുകയും വേണം. 
ഭദ്രാസന കനണ്‍സിലിനുവേണ്ടി 


വര്‍ഗ്ഗീസ്‌ ജി. കാവുംപുറം 
ഡയറക്ടര്‍ 


ദിവ്യബോധനം സെമിനാര്‍ 


ദിവ്യബോധനം പഠിതാക്കളുടെ “സാക്ഷികളുടെ 
സമൂഹം” (POCE), “സാക്ഷ്യപാതയില്‍' (DOCE) 
എന്നീ പുസ്തകങ്ങളുടെ സെമിനാര്‍ ജൂണ്‍ 11-0൦ 
തീയതി ശനിയാഴ്ച രാവിലെ 10 മണി മുതല്‍ 
ബഥേല്‍ അരമനയില്‍ വെച്ചു നടത്തുന്നതാണ്‌. 
റവ. ഫാ. മാത്യു വര്‍ഗീസ്‌ പുളിമൂട്ടില്‍ അച്ചന്‍ 
സെമിനാറിനു നേതൃത്വം നല്‍കുന്നതാണ്‌. പഠി 
താക്കള്‍ എല്ലാവരും തന്നെ സെമിനാറില്‍ വന്നു 
സംബന്ധിക്കേണ്ടതാണ്‌. 


സംയുക്ത വാര്‍ഷികം 


പിരളശ്ശേരി സെന്റ്‌ ജോര്‍ജ്ജ്‌ കാതോലിക്കേറ്റ്‌ 
സിംഹാസന പള്ളിയിലെ ആദ്ധ്യാത്മിക സംഘ 
ടനകളുടെ സംയുക്ത വാര്‍ഷികം 24ന്‌ നടത്തി. 
വികാരി. റവ. ഫാ. പി. സി. തോമസിന്റെ അദ്ധ്യ 
ക്ഷതയില്‍ ചേര്‍ന്ന സമ്മേളനത്തില്‍ ഭദ്രാസന 
ആഭ്യന്തര സുവിശേഷ സംഘം ജനറല്‍ സെക്ര 
ട്ടറി ജേക്കബ്‌ ഉമ്മന്‍, ജോയിന്റെ സെക്രട്ടറി 
സിബി മത്തായി എന്നിവര്‍ പ്രസംഗിച്ചു. സംയുക്ത 
പ്രാര്‍ത്ഥനായോഗം സെക്രട്ടറി എം. എം. ജോണ്‍ 
സ്വാഗതവും കെ. ഒ. മാത്യു കൃതജ്ഞതയും പറ 
ഞ്ഞു. വിവിധ മത്സരങ്ങളില്‍ വിജയിച്ചവര്‍ക്ക്‌ 
സമ്മാനദാനവും കുട്ടികളുടെ കലാപരിപാടികളും 
ഉണ്ടായിരുന്നു. 





wwwbethelpatrika.org | 34 | 


പം. 


യുവജന പ്രസ്ഥാന 
പ്രവര്‍ത്തനോദ്ഘാടനം 





ന 
ഭദ്രാസന യുവജന പ്രസ്ഥാനത്തിന്റെ പ്രവര്‍ത്തന 
ഉദ്ഘാടനം 2016 മെയ്‌ മാസം ഭാം തീയതി 
ഞായറാഴ്ച ബഥേല്‍ അരമനയില്‍ വെച്ച്‌ അഭി. 
തോമസ്‌ മാര്‍ അത്താനാസിയോസ്‌ തിരുമേനി 
നിര്‍വൃഹിച്ചു. ഭ്രാസന സുവിശേഷ സംഘം ഡയ 
റക്ടര്‍ ഫാ. ഡോ. ഫെലിക്സ്‌ യോഹന്നാന്‍ അദ്ധ്യ 
ക്ഷത വഹിച്ചു. ഫാ. തോമസ്‌ വര്‍ഗീസ്‌ അമയില്‍, 
ഫാ. പി. വൈ. ജസ്സന്‍, ഫാ. റ്റിജു റ്റി. ഏര്രഹാം, 
ശ്രീ. ജോജി, ശ്രീ. ബിജു മാത്യു, ശ്രീമതി ബിനി 
സോളമന്‍ എന്നിവര്‍ പ്രസംഗിച്ചു. 


ഒ. വി. ബി. എസ്‌. സംഗമം 


0 





പുത്തന്‍കാവ്‌ ഡിസ്ട്രിക്റ്റിലെ ഒ. വി. ബി. 
എസ്‌. കുട്ടികളുടെ സംഗമവും, റാലിയും മെഴു 
വേലി ഹോളി ഇന്നസെന്റ്‌ ദേവാലയത്തില്‍ വെച്ച്‌ 
നടന്നു. അഭിവന്ദ്യ ഇടവക മെത്രാപ്പോലീത്താ 
തോമസ്‌ മാര്‍ അത്താനാസിയോസ്‌ തിരുമനസ്സിന്റെ 
സാന്നിദ്ധ്യംകൊണ്ട്‌ ധന്യമായ സംഗമത്തില്‍ കുട്ടി 
കള്‍ വിവിധ പരിപാടികള്‍ അവതരിപ്പിച്ചു. റവ. ഫാ. 
തോമസ്‌ കൊക്കാപ്പറമ്പില്‍, റവ. ഫാ. വൈ. തോമ 
സ്‌, റവ. ഫാ. സഖറിയ പനയ്ക്കാമറ്റം, റവ. ഫാ. 
ജോണ്‍ പോള്‍, റവ. ഫാ. ഏബ്രഹാം കോശി, റവ. 
ഫാ. റെനി തോമസ്‌, ഡോ. ഐപ്‌ വര്‍ഗീസ്‌, ശ്രീ. 
ജി. വര്‍ഗീസ്‌, ശ്രീ. ബിജി ജോര്‍ജ്ജ്‌, ശ്രീമതി ലിനു 
എബി, ശ്രീ. പി. എം. ജേക്കബ്‌ എന്നിവര്‍ സംഗമ 
ത്തിന്‌ നേതൃത്വം നല്‍കി. 







മെയ്‌ 2018 
വ്യക്തിത്വ വികസന ക്ലാസ്സ്‌ 
8 ച്ചി 












| 


ഭദ്രാസനത്തിന്റെ ആഭിമുഖ്യത്തില്‍ ബഥേല്‍ അര 
മനയില്‍ വെച്ച്‌ വ്യക്തിത്വ പരിശീലന ക്ലാസ്സ്‌ നട 
ത്തി. വിവിധ ദേവാലയങ്ങളില്‍ നിന്ന്‌ 10-0൦ 
ക്ലാസ്സില്‍ പരീക്ഷയെഴുതിയ കുട്ടികള്‍ പ്രസ്തുത 
പരിശീലന ക്ലാസ്സില്‍ പങ്കെടുത്തു. 


EF ഞ്ഞ Ns 
ഭദ്രാസന സുവിശേഷസംഘത്തിന്റെ ആഭിമുഖ്യ 
ത്തില്‍ ദ്വിമാസ ധ്യാനം ചെങ്ങന്നൂര്‍ സെന്റ്‌ ഇഗ്നേ 





a 
ഷ്യസ്‌ കത്തീഡ്രലില്‍ വെച്ച്‌ അഭി. തോമസ്‌ മാര്‍ 


അത്താനാസിയോസ്‌ തിരുമേനി ഉദ്ഘാടനം നിര്‍വ്വ 
ഹിച്ചു. ഭദ്രാസന സുവിശേഷ സംഘം ഡയറക്ടര്‍ 
ഫാ. ഡോ. ഫെലിക്സ്‌ യോഹന്നാന്‍ അദ്ധ്യക്ഷത 
വഹിച്ചു. ഫാ. വര്‍ഗീസ്‌ വര്‍ഗീസ്‌ മീനടം ധ്യാനം 
നയിച്ചു. ഫാ. ഷിബു വര്‍ഗീസ്‌, ശ്രീ. ജേക്കബ്‌ 
ഉമ്മന്‍, ഫാ. ജാള്‍സണ്‍ പി. ജോര്‍ജ്ജ്‌ എന്നിവര്‍ 
പ്രസംഗിച്ചു. 


നേതൃത്വ പരിശീലന കളരി 


ഭദ്രാസന സുവിശേഷസംഘത്തിന്റെ ആഭിമുഖ്യ 
ത്തില്‍ 2016 മെയ്‌ മാസം 21-0൦ തീയതി ശനിയാഴ്ച 
10 മണിക്ക്‌ ബഥേല്‍ അരമനയില്‍ വെച്ച്‌ നേതൃത്വ 
പരിശീലന കളരി നടക്കും. ഭദ്രാസന സുവിശേഷ 
സംഘത്തില്‍ ഉള്‍പ്പെട്ട പ്രവര്‍ത്തകരും ഇടവക തല 
ത്തില്‍ പ്രവര്‍ത്തിക്കുന്ന സുവിശേഷ സംഘം 
പ്രവര്‍ത്തകരും പങ്കെടുക്കണം. 


www. bethelpatrika.org | 35 | 


